DOG AQAA SIP നവംബര്‍ 2014 


ദൈവത്തിന്റെ 
മുന്തിരി തോട്ടത്തില്‍ 
നമുക്ക്‌ വേല ചെയ്യാം 


കുടുംബങ്ങളെ സഭ 
“ജൂ അനുധാവനം ചെയ്യണം 


0ഥാര്‍ത്ലയങ്ങളും കുടുംബങ്ങള്‍ക്ക്‌ 
- ma വെല്ലുവിളികളും മാതൃക 


പരിശുദ്ധ 
കുടുംബം കന്യകാമറിയം 


രോഗികള്‍ക്കൊരു സാന്ത്വനം 
തലസ്ഥാന നഗരിയില്‍ 
തിരുവനന്തപുരം 
മേജര്‍ അതിരൂപതയുടെ 
പുതിയ ജീവകാരുണ്യ) സംരംഭം 


മെഡിക്കല്‍ കോളേജിലും റീജണല്‍ കാന്‍സര്‍ സെന്ററിലും 

മുറ്റു ആശുപത്രികളിലും ദൂരസ്ഥലങ്ങളില്‍ നിന്നും വരുന്ന 
രോഗികള്‍ക്കും കുട്ടിരുഷുകാര്‍ക്കും 
സൌജന്യമായി താമസിക്കുവാനൊരിടം. 


2/590൯ വിവരങ്ങശിക്ക്‌ : 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


സഹരക്ഷാധികാരി 
ബിഷപ്പ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ 


പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 


വെരി റവ. ഫാ. ജെയിംസ്‌ പാറവിള 


എഡിറ്റര്‍ 
റവ. ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 


ചീഫ്‌ എഡിറ്റര്‍ 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍: 9447661943 
bovasmathew @ gmail.com 


പ്രതാധിപ സമിതി 
റവ. ഡോ. ജോണ്‍ കൊച്ചുതുണ്ടില്‍ 
റവ. ഡോ. ഗിവര്‍ഗ്ഗീസ്‌ കുറ്റിയില്‍ ഒ.ഐ.സി 
റവ. ഡോ. വര്‍ഗീസ്‌ നടുതല 
റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി 
റവ, സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം 
ഡോ. ജിബി ഗീവര്‍ഗീസ്‌ 
പ്രൊഫ. ജോജു ജോണ്‍ 
ജോമി തോമസ്‌ 


കവര്‍ & GAIBDS 
www.fingraph.in 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം 


വിലാസം 
ക്രൈസ്തവ കാഹളം 
സമന്വയ, പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌ 
പട്ടം, തിരുവനന്തപുരം-4 


ഇതളുകളില്‍ 


എഡിറ്റോറിയല്‍ 


eo. 


ഭാരതസഭയ്ക്ക്‌ വീണ്ടും 
അഭിമാനമുഹൂര്‍ത്തം 


010022 


ദൈവത്തിന്റെ 
ടട മുന്തിരിത്തോപ്പിനെ പരിപോഷിപ്പിക്കാം 


10 കുടുംബത്തിന്റെ 
സുവിശേഷവത്കരണം 


] 4 കുടുംബങ്ങള്‍ക്കായുള്ള സിനഡും 
ചില പ്രതീക്ഷകളും 


17 കുടുംബത്തെ കുറിച്ചുള്ള 
സുന്നഹദോസ്‌-അവലോകനം 


20 കുടുംബം യാഥാര്‍ത്ഥ്യവും 
വെല്ലുവിളികളും 


2൭ ആധുനികകേരളത്തിലെ കുടുംബങ്ങള്‍ 
നേരിടുന്ന വെല്ലുവിളികള്‍ 


30 മാധ്യമങ്ങളും കുടുംബവും 


കുടുംബങ്ങള്‍ക്ക്‌ 
34 പരിശുദ്ധ കന്യകമറിയം നല്‍കുന്ന മാതൃക 


3 8 ക്രിസ്തുവിന്‌ മനസ്സുണ്ട്‌ നമുക്കോ? 


4.7 കത്തോലിക്കാ സഭയും 
ഗാര്‍ഹിക സഭയും 


കണ്ണുകള്‍ 


t 5 0 ഇറാക്കിലെ തോരാത്ത 
7 + 
j ~ 3 


53 


ലൂമെന്‍ - 2014 


സ്ഥലചരിമിതി മുലം ഈ ലക്കത്തില്‍ പംക്തികള്‍ ചേര്‍ക്കുവാന്‍ കഴിഞ്ഞിട്ടില്ല 


AQ 2 റ്‌ | 

=D ഴ്‌ 
0 

ro 


ക്‌ 


കൈയ്യടി ആര്‍ക്ക്‌ വേണം! 


കഴിഞ്ഞ ആഴ്ച്ച ഒരു വാര്‍ത്താ ചാനലില്‍ ഒരു ചര്‍ച്ചാ പരിപാടിക്കു പോയിരുന്നു. 
വിഷയം ഈ ദിവസങ്ങളില്‍ റോമില്‍ നടന്ന കത്തോലിക്കാ സഭയുടെ സിനഡ്‌. 
സിനഡുമായി ബന്ധപ്പെട്ടു വന്ന രേഖകള്‍ കുറേയൊക്കെ ഇന്റര്‍നെറ്റില്‍ ഒന്നു 
നോക്കിയിട്ടാണ്‌ പോയത്‌. പിന്നെ നമ്മുടെ നാട്ടില്‍ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട 
ഏതു ചര്‍ച്ചയും അവസാനിക്കുന്നത്‌ സ്വാശ്രയ കോളേജു വിഷയത്തിലും അഭയാ 
കേസിലും ആയിരിക്കുമെന്നതിനാല്‍ കൂടുതല്‍ വായിച്ചിട്ടും കാര്യമില്ല. ഇവിടെയും സ്ഥിതി 
മറിച്ചൊന്നായിരുന്നില്ല. ചര്‍ച്ച തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴാണ്‌ കാര്യങ്ങള്‍ 
മനസ്സിലാകുന്നത്‌. സിനഡില്‍ നടക്കാത്ത കാര്യങ്ങള്‍ നടന്നതു പോലെയാണ്‌ 
വിഷയാവതാരകന്‍ പറയുന്നത്‌. ഉദാഹരണത്തിന്‌ സ്വവര്‍ഗ്ഗാനുരാഗികളുടെ ഒരുമിച്ചുള്ള 
താമസം വിവാഹമായി സഭ അംഗീകരിക്കണമെന്ന്‌ മാര്‍പാപ്പാ സിനഡില്‍ ആവശ്യപ്പെട്ടു. 
പാരമ്പര്യവാദികളായ ബിഷപ്പുമാര്‍ പ്രസ്തുത നിര്‍ദ്ദേശം വോട്ടിനിട്ട്‌ തള്ളി. ഇതില്‍ 
മാര്‍പാപ്പാ വളരെ ദു:ഖിതനാണ്‌. ഏതായാലും മാര്‍പാപ്പാ തീരവദു:ഖത്താല്‍ ഭക്ഷണം 
കഴിച്ചില്ലായെന്നൊന്നും നമ്മുടെ ചാനലുകള്‍ പറഞ്ഞില്ല. ഭാഗ്യം. പക്ഷേ സത്യാവസ്ഥ 
എന്താണ്‌. മാര്‍പാപ്പാ ഇങ്ങനെയൊരു കാര്യം സിനഡില്‍ പറഞ്ഞിട്ടില്ല. പിന്നെ 
എങ്ങനെയാണ്‌ വോട്ടിനിട്ട്‌ തള്ളുന്നത്‌. ഒരു ജനാധിപത്യവും സഭയിലില്ലായെന്നാ 
ക്ഷേപിക്കുന്നവര്‍ തന്നെ സഭയിലെ വോട്ടെടുപ്പിനെകുറിച്ച്‌ വാതോരാതെ സംസാരിക്കുന്നു. 


ഒരു കാര്യം പറയാതെ വയ്യ. ആര്‍ വിചാരിച്ചാലും വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളും 
കുടുംബത്തിന്റെ നിര്‍വ്വചനവും മാറ്റാനാകില്ല. സ്നേഹദായകവും ജീവദായകവുമായ 
വിവാഹത്തിന്റെ ഏതു ലക്ഷ്യമാണ്‌ സ്വവര്‍ഗാനുരാഗത്തില്‍ സാധിക്കുന്നത്‌. ഒന്നും ഇല്ല. 
എന്നു മാത്രവുമല്ല അതിനെ വിവാഹത്തോട്‌ ചേര്‍ത്ത്‌ ഉപമിക്കുവാന്‍ പോലും കഴിയില്ല. 
ഇതൊന്നും തുറന്നു പറയുവാന്‍ എല്ലാവര്‍ക്കും ഭയമാണ്‌. പക്ഷേ സഭക്ക്‌ ഇതിനു മടിയില്ല, 
ഭയവുമില്ല. സഭ അവളുടെ പ്രവാചക ദത്യമാണ്‌ നിര്‍വൃഹിക്കുന്നത്‌. മാര്‍പാപ്പായുടെ 
പേരു പറഞ്ഞ്‌ കണ്ണീരൊഴുക്കുന്ന ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും ലക്ഷ്യം 
യഥാര്‍ത്ഥത്തില്‍ സിനഡോ അവിടെ നടന്ന ചര്‍ച്ചകളോ ആയിരുന്നില്ല. പിന്നെയോ 
അരാജകത്വത്തിന്‌ കൂട്ടു നില്‍ക്കുവാന്‍ സഭ കാണുമോ എന്നതു മാത്രമായിരുന്നു. 
ആധുനിക മാധ്യമങ്ങള്‍ തുറന്നു വച്ച ചില ചിന്താധാരകള്‍ തന്നെയാണ്‌ 
കുടുംബബന്ധങ്ങളെ അതിവേഗം തകര്‍ത്തത്‌. തിന്മയെ മുഴുവന്‍ മഹത്വവല്‍ക്കരിക്കുന്ന 
സമീപനമാണ്‌ മാധ്യമങ്ങള്‍ സ്വീകരിച്ചിരിക്കുന്നത്‌. വിവാഹവും കുടുംബവും 
കത്തോലിക്കാ സഭയുടെ മാത്രം കാര്യമല്ല. ഏതൊരു സമൂഹത്തിന്റെയും വിഷയമാണത്‌. 
പക്ഷേ ഇതു പറയുവാന്‍ സഭ മാത്രമേ മുന്നോട്ടുവരുന്നുള്ളൂ. എല്ലാവര്‍ക്കും കൈയ്യടി 
കിട്ടുന്ന കാര്യങ്ങള്‍ പറയുവാനാണ്‌ താല്‍പ്പര്യം. ലോകത്തിന്റെ കൈയ്യടി ആര്‍ക്കു വേണം? 


സ്നേഹത്തോടെ, 


gfe 72S 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍ 
9447661943 
4 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


പിത്യമൊഴി 


കുടുംബങ്ങള്‍; മനുഷ്യകുലത്തിന്‍റെ 
നിലനിലല്‍പ്പിനാവശ്യം 


റോമില്‍ പരിശുദ്ധ പിതാവ്‌ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ 
വിളിച്ചുകൂട്ടിയ അസാധാരണ സിനഡ്‌ കഴിഞ്ഞ്‌ ഞാന്‍ മടങ്ങി 
എത്തിയതേയുള്ളൂ. പരിശുദ്ധ പിതാവിന്റെ സാന്നിദ്ധ്യത്തില്‍ 
ലോകത്തിലെ വിവിധ ഭൂഖണ്ഡങ്ങളില്‍ നിന്നുള്ള പിതാക്കന്മാര്‍ 
കഴിഞ്ഞ രണ്ട്‌ ആഴ്ചകളിലായി നടത്തിയ ഗൌരവതരമായ 
ചര്‍ച്ചുകള്‍ ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങള്‍, ഉള്‍ക്കാഴ്ചകള്‍, 
ബോധ്യങ്ങള്‍ വിശിഷ്യാ പ്രാര്‍ത്ഥന മനസിന്‌ പ്രതീക്ഷകളും 
്രത്യാശയും നല്‍കുന്നു. നമ്മുടെ കുടുംബങ്ങള്‍, അത്‌ 
നിലനില്‍ക്കുക തന്നെ ചെയ്യണം!. കുടുംബങ്ങള്‍ സഭയുടെ 
മാത്രമല്ല. ഏതൊരു പരിഷ്കൃത സമൂഹത്തിന്റെയും 
അടിസ്ഥാനമാണ്‌. അത്‌ ഇല്ലാതായാല്‍ രാജ്യങ്ങള്‍ തകരും, 
സമൂഹങ്ങള്‍ ഇല്ലാതാകും, സംസ്കാരങ്ങള്‍ അവസാനിക്കും. 
ഈ ബോധ്യം സഭ എക്കാലത്തും ഹൃദയത്തില്‍ വഹിക്കുന്നു. 
ഈ സിനഡ്‌ വഴി സഭ ലോകത്തോടുള്ള അതിന്റെ 
ഉത്തരവാദിത്വമാണ്‌ നിര്‍വ്ൃഹിക്കുന്നത്‌. കുടുംബങ്ങളെ 
തകര്‍ക്കുന്ന പ്രവണതകള്‍ ലോകത്ത്‌ കൂടുതല്‍ ശക്തി 
പ്രാപിക്കുമ്പോള്‍ അവിടെ ശരിയായ ദിശാബോധം നല്‍കുവാന്‍ 
സഭക്ക്‌ ഉത്തരവാദിത്വമുണ്ട്‌. 


കുടുംബം നമ്മുടെ എല്ലാ സംവിധാനങ്ങളുടെയും അടിസ്ഥാന ഘടകമാണ്‌. ഭാര്യ, ഭര്‍ത്താവ്‌, മക്കള്‍ 
ഈ ഘടകങ്ങളെ മാറ്റിനിര്‍ത്തി കുടുംബമെന്ന സംവിധാനത്തെക്കുറിച്ച്‌ ചിന്തിക്കുവാന്‍ നമുക്ക്‌ സാധിക്കില്ല. 
വിവാഹത്തിന്റെ ലക്ഷ്യവും കുടുംബത്തിന്റെ നിര്‍വ്വചനവും ഒരേ നാണയത്തിന്റെ രണ്ട്‌ വശങ്ങളാണ്‌. 
വിവാഹം സ്നേഹദായകവും ജീവദായകവുമാണ്‌. ഭാര്യാഭര്‍ത്താക്കന്മാര്‍ തമ്മില്‍ വിവാഹ കൂദാശ വഴി 
രൂപപ്പെടുന്ന സ്നേഹബന്ധം. ആ ബന്ധത്തില്‍ നിന്നും ഉത്ഭവിക്കുന്ന ജീവന്‍ - മക്കള്‍. പുതിയ 
പ്രവണതകളുടെ വക്താക്കള്‍ ഈ കാര്യങ്ങളില്‍ മനനം പാലിക്കുന്നു. ഇവിടെ അവര്‍ക്ക്‌ മൌനനമല്ലാതെ 
മറ്റ്‌ പോംവഴികളില്ല. കാരണം അവരുടെ വാദഗതികള്‍ സ്വാര്‍ത്ഥതയില്‍ കെട്ടിപൊക്കിയതാണ്‌. ഒരുമിച്ചു 
താമസിക്കാം, വിവാഹം വേണ്ട. വിവാഹമാകാം മക്കള്‍ വേണ്ട, അല്ലെങ്കില്‍ കുടുംബം വേണ്ടാ. 
സമൂഹത്തെക്കുറിച്ചുള്ള ധാരണകള്‍ നഷ്ടപ്പെടുകയും സ്വന്തം കാര്യങ്ങള്‍ക്കപ്പുറത്ത്‌ ഒന്നുമില്ലായെന്ന്‌ 
കരുതുന്നവര്‍ക്കും മാത്രമേ ഇത്തരത്തില്‍ ചിന്തിക്കുവാന്‍ കഴിയുകയുള്ളൂ. 


കുടുംബ സംവിധാനങ്ങളെ തകര്‍ക്കുന്ന പ്രവണതകളെ നാം കണ്ടില്ലെന്നു നടിക്കരുത്‌. നാം 
ജീവിക്കുന്ന സമൂഹങ്ങളില്‍ കാണുന്ന ചില യാഥാര്‍ത്ഥ്യങ്ങളാണിവ. മനുഷ്യന്‍ സ്വാര്‍ത്ഥതയോടെ 
ചിന്തിക്കുന്നതുകൊണ്ടാണ്‌ ഇവ കൂടുതല്‍ ശക്തി പ്രാപിക്കുന്നത്‌. പക്ഷേ മനുഷ്യനില്‍ സ്വാര്‍ത്ഥത 
കൂടുന്നതുകൊണ്ട്‌ അവനിലെ വ്യക്തിയെ തിരസ്കരിക്കുവാന്‍ നമുക്ക്‌ കഴിയില്ല. അവരെയും സഭയുടെ 
കാര്യങ്ങളില്‍ നിന്ന്‌, ദൈവത്തിന്റെ കാരുണ്യത്തില്‍ നിന്ന്‌ നമുക്ക്‌ ഒഴിവാക്കാന്‍ സാധിക്കുകയില്ല. അതില്‍ 
തെറ്റിദ്ധാരണകള്‍ വേണ്ട. ഇത്തരം പ്രവണതകളെ കുടുംബവും വിവാഹവുമായി ഒരിക്കലും താരതമ്യം 
ചെയ്യുവാന്‍ പോലും സാധിക്കില്ല. പക്ഷേ ഇവര്‍ക്കും അജപാലനപരമായ ശ്രദ്ധയും ദൈവകാരുണ്യവും 
നല്‍ കേണ്ടതായിട്ടുണ്ട്‌. 


ചുരുക്കത്തില്‍ നമ്മുടെ കുടുംബങ്ങളെ പരിപാലിച്ച്‌ സംരക്ഷിക്കേണ്ടത്‌ ഏറ്റവും അനിവാര്യമായ 
ഒന്നാണ്‌. നമ്മുടെ കാലഘട്ടവും ഭാവിതലമുറയും സമൂഹവും സഭയും നിലനില്‍ക്കേണ്ടത്‌ 
കുടുംബങ്ങളിലൂടെയാണ്‌. അവിടയാണല്ലോ കര്‍ത്തവായ യേശുവിന്റെ തിരുച്ചോരയാല്‍ തളിക്കപ്പെട്ട സഭ 
യുടെ ഏറ്റം ചെറിയ പതിപ്പ്‌ (ഗാര്‍ഹിക സഭ) കാണപ്പെടുന്നത്‌. 


Morgans Neo nf, 2 പ ന്ന 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


5 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ഭാരതസഭയ്ക്ക്‌ 
വീണ്ടും 
അഭിമാനമുഹുര്‍ത്തം 


കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവാ 
(പ്രസിഡന്റ്‌ , കാത്തലിക്‌ ബിഷപ്സ്‌ കോണ്‍ഫറന്‍സ്‌ ഓഫ്‌ ഇന്ത്യ) 


2014 നവംബര്‍ 23, വത്തിക്കാനിലെ സെന്റ്‌ പീറ്റേഴ്‌സ്‌ സ്ക്വയറില്‍ വിശുദ്ധ 
പത്രോസിന്റെ ബസിലിക്കായുടെ ബാല്‍ക്കണിയില്‍ ഭാരതസഭയ്ക്ക്‌ അഭിമാനമായ 
വിശുദ്ധ കുറിയാക്കോസ്‌ ഏലിയാസ്‌ ചാവറയുടെയും, വിശുദ്ധ എവുപ്രാസി 
യാമ്മയുടെയും ഛായാചിത്രങ്ങള്‍ മാര്‍പാപ്പാ അനാവരണം ചെയ്യും. അഭിമാന 
ത്താലും നന്ദിയാലും ഭാരതസഭ ലോകത്തിന്റെ മുന്നില്‍ നില്‍ക്കും. ദൈവം നല്‍കിയ 
വലിയ കൃപയുടെ മുമ്പില്‍ സന്തോഷത്തിന്റെ അശ്രുകണങ്ങളുമായി ഭാരതസഭ 
നമസ്കരിക്കും. 


വിശുദ്ധ ചാവറയച്ചന്റെയും വിശുദ്ധ എവുപ്രാസിയാമ്മയുടെയും വിശുദ്ധ പദ 
വിയിലേക്കുള്ളനാമകരണനടപടികള്‍ ആരംഭിച്ചിട്ട്‌ ഏറെ നാളുകളായി. നീണ്ട 
പ്രാര്‍ത്ഥനയുടെ ഉത്തരമായി സര്‍വൃശക്തനായ ദൈവം അവരുടെ മധ്യസ്ഥത വഴി 
വലിയ അടയാളങ്ങള്‍ നല്‍കി. മനുഷ്യബുദ്ധി ദൈവിക ഇടപെടലുകള്‍ക്കായി 
വഴിമാറി നിന്നു. അങ്ങനെ അവര്‍ ഇരുവരും അനേകര്‍ക്ക്‌ മധ്യസ്ഥരായി തീര്‍ന്നു. 


1805 ഫെബ്രുവരി 1 ന്‌ ജനിച്ച കുറിയാക്കോസ്‌ ഏലിയാസ്‌ 1829-ല്‍ ഒരു 
വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1855-ല്‍ സി.എം.ഐ സന്യാസസമൂഹത്തിന്‌ 
തുടക്കം കുറിച്ചു. സഭയുടെ നവീകരണത്തിന്‌ അദ്ദേഹം നല്‍കിയ സംഭാവനകള്‍ 
എക്കാലത്തും നിലനില്‍ക്കുന്നതാണ്‌. വിദ്യാഭ്യാസത്തിലൂടെ മാതമേ സമൂഹ 
പുരോഗതി ഉണ്ടാവുകയുള്ളുവെന്ന്‌ ചാവറയച്ചന്‍ ഉറച്ച്‌ വിശ്വസിച്ചു. സാമൂഹികമായ 
ഉച്ചനീചത്വങ്ങള്‍ ശക്തമായിരുന്ന ആ കാലഘട്ടത്തില്‍ എല്ലാവിഭാഗങ്ങളിലും 
പ്പെട്ടവര്‍ക്ക്‌ ഒരുമിച്ചിരുന്ന്‌ പഠിക്കുവാന്‍ സാഹചര്യമില്ലായിരുന്നു. പള്ളിയോടുചേര്‍ന്ന്‌ 
പളളൂക്കുടങ്ങള്‍ സ്ഥാപിക്കുകയെന്ന വലിയ ചിന്തയ്ക്കുപിന്നില്‍ തൊട്ടുകൂടായ്മ 
എന്ന വലിയ തിന്മയെ ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു. 


6 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സ്കൂള്‍ ആരംഭിച്ചത്‌ ചാവറയച്ചനാണ്‌. 
ഭാരതസംസ്‌് കാരത്തെ കൂടുതല്‍ ആഴത്തില്‍ സ്വായത്തമാക്കണമെങ്കില്‍ 
സംസ്കൃതഭാഷ പഠിക്കണമെന്ന്‌ അദ്ദേഹത്തിനറിയാമായിരുന്നു. വിദ്യാഭ്യാസം 
സാര്‍വ്വരതികമാക്കിയാല്‍ മാത്രമേ നമ്മുടെ നാട്ടില്‍ പുരോഗതിയുണ്ടാവു 
കയുള്ളൂവെന്ന്‌ അദ്ദേഹം വിശ്വസിച്ചു. എല്ലാ അര്‍ത്ഥത്തിലും ചാവറയച്ചന്‍ ഒരു 
സാമൂഹിക പരിഷ്‌ കര്‍ത്താവായിരുന്നു. അതേ സമയം അദ്ദേഹം ദൈവ 
സ്‌ നേഹസ്മരണയില്‍ നിരന്തരം ഉജ്ജ്വലച്ചിരുന്ന ഒരു ജീവിതത്തിന്റെ 
ഉടമയായിരുന്നു. ദൈവസ്നേഹത്തില്‍ നിന്നും അകലുന്ന നിമിഷങ്ങളെയോര്‍ത്ത്‌ 
നിരന്തരം അനുതപിച്ചിരുന്ന ഒരു സന്യാസവര്യനായിരുന്നു അദ്ദേഹം. 
പുണ്യജീവിതത്തില്‍ അദ്ദേഹം നിരന്തരം വളര്‍ന്ന്‌ മുന്നേറി. 


1877 ഒക്ടോബര്‍ 7-00 തീയതി ജനിച്ച റോസാ എലവുത്തിങ്കല്‍ 1900 മെയ്‌ 24 
ന്‌ എവു്രാസിയ എന്ന സന്യാസനാമത്തില്‍ തന്റെ സമര്‍പ്പിത ജീവിതം 
ഓദ്യോഗികമായി ആരംഭിച്ചു. കര്‍മ്മലീത്താ സന്യാസിനീ സമൂഹത്തിന്റെ 
ആദ്ധ്യാത്മികതയിലും വിശുദ്ധയിലും ഈ സമര്‍പ്പിത തന്നെത്തന്നെ പ്രതിഷ്ഠിച്ചു. 
ചെറുപ്പത്തില്‍ തന്നെ അനാരോഗ്യം തളര്‍ത്തിയെങ്കിലും ആ മനസ്സില്‍ നിറഞ്ഞ 
ദൈവസ്നേഹത്തെ തളര്‍ത്തുവാന്‍ ആര്‍ക്കും കഴിഞ്ഞില്ല. സമൂഹം അവളെ 
ഭരമേല്‍പ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും സന്തോഷപൂര്‍വ്വം നിര്‍വ്വഹിക്കുകയും 
അതിനൊപ്പം നിരന്തരമായ പ്രാര്‍ത്ഥനയിലും ധ്യാനത്തിലും ആത്മവിശുദ്ധീ 
കരണത്തിനുള്ള ഭക്താഭ്യാസങ്ങളിലും തീരവമായ ദൈവസ്‌ നേഹത്തോടെ 
പങ്കെടുക്കുകയും ചെയ്തു. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള എവുപ്രാസിയാ 
മ്മയുടെ ഭക്തി സവിശേഷമായിരുന്നു. 1952 ആഗസ്റ്റ്‌ 29 ന്‌ ആ പുണൃജീവിതം 
സ്വര്‍ഗ്ഗ്രപവേശനം നടത്തി. 


വിശുദ്ധ ജീവിതങ്ങള്‍ ലോകത്തിന്റെ മുന്നില്‍ വയ്ക്കുന്ന സന്ദേശം നമ്മെ 
ചിന്തിപ്പിക്കേണ്ടതാണ്‌. ലോകം വച്ചുനീട്ടുന്ന സുഖസൌകര്യങ്ങള്‍ ആസ്വദിച്ച്‌ 
ലോകത്തിന്‌ അനുരുപരായി ജീവിക്കുന്നതിന്‌ വലിയ പ്രയാസമില്ല. എന്നാല്‍ അതല്ല 
യഥാര്‍ത്ഥത്തിലുള്ള ജീവിതം എന്ന തിരിച്ചറിവില്‍ ദൈവത്തോടു ചേര്‍ന്ന്‌ 
ജീവിക്കുവാന്‍ ആഗ്രഹിക്കുമ്പോഴാണ്‌ ത്യാഗം എടുക്കേണ്ടതായി വരിക. 
നമുക്കെല്ലാവര്‍ക്കും ഈ ജീവിത്രകമത്തിലേക്കുള്ള വിളിയാണ്‌ ലഭിച്ചിരിക്കുന്നത്‌. 
നാം ജീവിക്കുന്ന കാലഘട്ടം എല്ലാ ഗപതിസന്ധികളിലൂടെയുമാണ്‌ 
കടന്നുപോകുന്നത്‌. എന്നാല്‍ അതിനേക്കാള്‍ വലുതാണ്‌ ദൈവവും ദൈവത്തിലുള്ള 
വിശ്വാസവും. ലോക രക്ഷകനായ യേശുക്രിസ്തുവിലുള്ള ആഴമായ സ്നേഹത്തില്‍ 
നിലനില്‍ക്കുവാന്‍ വിശുദ്ധര്‍ക്ക്‌ കഴിയുന്നു. ഉത്ഥിതനായ യേശു തന്റെ 
ശിഷ്യന്‍മാര്‍ക്ക്‌ നല്‍കുന്ന ആനന്ദവും പ്രത്യാശയും വിശുദ്ധരില്‍ നിറയുന്നു. ഇവ 
അവരില്‍ നിന്നും എടുക്കുവാന്‍ ആര്‍ക്കും കഴിയില്ല. ഈ ആനന്ദത്തിലും 
പ്രത്യാശയിലും അവര്‍ നമ്മെ നയിക്കുന്നു. വിശുദ്ധ ചാവറയച്ചനും വിശുദ്ധ 
എവുപ്രാസിയാമ്മയും ഈ പ്രത്യാശയാണ്‌ നമുക്ക്‌ നല്‍കുന്നത്‌. 


കേരളസഭ വിശുദ്ധ അല്‍ഫോണ്‍സായെ സാര്‍വ്ൃരതികസഭയ്ക്ക്‌ നല്‍കി. 
ഇന്നിതാ വിശുദ്ധ ചാവറയച്ചനെയും വിശുദ്ധ എവുപ്രാസിയായേയും. ഇനിയും 
സന്തോഷത്തിന്റെ അനുഭവങ്ങള്‍ക്കായി സഭാമക്കള്‍ കാത്തിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട 
കുഞ്ഞച്ചന്‍, വാഴ്ത്തപ്പെട്ട മറിയംത്രേസ്യാ, ധന്യന്‍ കദളിക്കാട്ടിലച്ചന്‍, ദൈവദാസന്‍ 
മാര്‍ ഈവാനിയോസ്‌.... നീളുന്ന ഒരു നിരതന്നെയുണ്ട്‌ കേരളസഭയ്ക്ക്‌ എന്നും 
അഭിമാനിക്കുവാന്‍. 


7 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


=~ 
> 


ദൈവത്തിന്‍ 


മുന്തിരിത്തോപ്പിനെ 
പരിപോഷിപ്പിക്കാം 


പരിശുദ്ധ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ 


ഇന്ന്‌ ഏശയ്യാ പ്രവാചകനും വിശുദ്ധ 
സുവിശേഷവും കര്‍ത്താവിന്റെ മുന്തിരിത്തോട്ടത്തെ 
കുറിച്ചുള്ള ചിത്രമാണ്‌ അവതരിപ്പിക്കുന്നത്‌. 
കര്‍ത്താവിന്റെ മുന്തിരിത്തോപ്പ്‌ അവന്റെ സ്വപ്ന 
മാണ്‌. ഒരു കര്‍ഷകന്‍ തന്റെ മുന്തിരിത്തോട്ടം 
പരിപാലിക്കുന്നതുപോലെ അവന്റെ സ്നേഹം 
മുഴുവന്‍ നല്‍കി അവന്‍ താലോലിക്കുന്ന 
(പരിപോഷിപ്പിക്കുന്ന) പദ്ധതിയാണിത്‌. മുന്തിരി 
ഒത്തിരി പരിപാലനയും ശ്രദ്ധയും ആവശ്യമുള്ള 
ചെടിയാണ്‌. ദൈവത്തിന്റെ സ്വപ്നം അവന്റെ 
ജനമാണ്‌. ധാരാളമായി നീതിയുടെ ഫലങ്ങള്‍ 
പുറപ്പെടുവിക്കുന്ന വിശുദ്ധ ജനമായി മാറുന്നതിന്‌ 
അവന്‍ തന്റെ ക്ഷമാപൂര്‍ണ്ണവും വിശ്വസ്തവുമായ 
സ്നേഹത്താല്‍ അതിനെ നടുകയും പരിപാലി 
ക്കുകയും ചെയ്തു. 


എന്നാല്‍ ഏശയ്യായുടെ പ&്രവചനത്തിലും 
ഈശോയുടെ ഉപമയിലും ദൈവത്തിന്റെ പദ്ധതി 


8 


തകര്‍ക്കപ്പെട്ടു. ഏശയ്യാ പറയുന്നു “അവന്‍ ഒത്തിരി 
സ്നേഹിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്ത 
മുന്തിരി കാട്ടുമുന്തിരിങ്ങകള്‍ നല്‍കി” എന്ന്‌ (5:2,4). 
“ദൈവം നീതിക്കുവേണ്ടി കാത്തിരുന്നു. ഫലമോ 
രക്തച്ചൊരിച്ചില്‍ മാര്തം! ധര്‍മ്മനിഷ്ഠക്ക്‌ പകരം 
നീതി നിഷേധിക്കപ്പെട്ടവരുടെ നിലവിളി” (ഏശ 5:7). 
സുവിശേഷത്തില്‍ കൃഷിക്കാര്‍ തന്നെയാണ്‌ 
കര്‍ത്താവിന്റെ പദ്ധതി നശിപ്പിച്ചത്‌. അവര്‍ അവരുടെ 
ഉത്തരവാദിത്വം ചെയ്യേണ്ടതിന്‌ പകരം സ്വന്തം 
ഇഷ്ടങ്ങള്‍ അന്വേഷിച്ചു. ഈശോയുടെ ഉപമയില്‍ 
്രധാനപുരോഹിതരെയും ജന്രപമാണികളെ 
യുമാണ്‌ അഭിസംബോധന ചെയ്യുന്നത്‌. മറ്റൊര 
ര്‍ത്ഥത്തില്‍ പറഞ്ഞാല്‍ വിദഗ്ധരെയും ഭരണാ 
ധികാരികളെയും. തന്റെ സ്വപ്നത്തെ, തന്റെ 
രിയപ്പെട്ട ജനത്തെ പരിപാലിക്കുന്നതിനും 
പരിപോഷിപ്പിക്കുന്നതിനും കൃഷിയിടങ്ങളിലെ 
മൃഗങ്ങളില്‍ നിന്നും സംരക്ഷിക്കുന്നതിനുമായി 
പ്രത്യേകമായി ഇവരെ ഭരമേല്‍പ്പിച്ചു. മുന്തിരിത്തോ 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


SOOO തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും 
ക്രിയാത്മകത കൊണ്ടും സ്വാതന്ത്രം കൊണ്ടും 
പരിപോഷിപ്പിക്കുക എന്നതാണ്‌ നേതാക്കന്മാരുടെ 
ജോലി. ഈശോ പറയുന്നു, ഈ കൃഷിക്കാര്‍ 
മുന്തിരിത്തോട്ടം കയ്യടക്കി. തങ്ങളുടെ അഹങ്കാരം 
കൊണ്ടും അത്യാഗ്രഹം കൊണ്ടും അതിനോട്‌ 
തങ്ങള്‍ക്കിഷ്ടമുള്ളത്‌ ചെയ്യാന്‍ തുടങ്ങി. അങ്ങനെ 
തെരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനത്തിന്‌ വേണ്ടിയുള്ള 
ദൈവത്തിന്റെ പദ്ധതിയെ അവര്‍ തടസ്സപ്പെടുത്തി. 
അത്യാഗ്രഹത്തിന്റെ ര്രലോഭനം എന്നും ഉണ്ട്‌. 
എസെക്കിയേലിന്റെ ഇടയന്മാരെക്കുറിച്ചുള്ള 
പ്രവചനത്തിലും ഇത്‌ നാം കണ്ടുമുട്ടുന്നു (എസ: 34). 
ഇതിന്‌ വിശുദ്ധ അഗസ്തീനോസ്‌ കൊടുത്ത 
വ്യാഖ്യാനം ഇപ്പോള്‍ യാമപപാര്‍ത്ഥനയില്‍ നാം 
പുനര്‍വായിച്ചു. പണത്തിനും അധികാരത്തിനും 
വേണ്ടിയുള്ള അത്യാഗ്രഹം. ഈ അത്യാഗ്രഹത്തിന്റെ 
പൂര്‍ത്തിക്കായി ദുഷ്ടന്മാരായ ഇടയന്മാര്‍ മറ്റുള്ള 
വരുടെ ചുമലില്‍ വഹിക്കാന്‍ പറ്റാത്ത ഭാരങ്ങള്‍ 
വച്ചുകൊടുത്തു. എന്നാല്‍ സഹായിക്കാന്‍ ചെറു 
വിരല്‍പോലുമനക്കുന്നില്ല (മത്താ: 23:4). 


നമ്മളും ഈ മെത്രാന്‍ സിനഡില്‍ ദൈവത്തി 
ന്റെ മുന്തിരിത്തോട്ടത്തിനായി വേല ചെയ്യാന്‍ 
വിളിക്കപ്പെട്ടിരിക്കുന്നു. സിനഡ്‌ ബുദ്ധിപരവും 
മനോഹരവുമായ ആശയങ്ങള്‍ അവതരിപ്പിക്കുന്ന 
തിനും, ആരാണ്‌ കൂടുതല്‍ ബുദ്ധിമാന്‍ എന്ന്‌ 
കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ളതല്ല. പിന്നെയോ 
ദൈവത്തിന്റെ മുന്തിരിത്തോപ്പിനെ കൂടുതല്‍ 
പരിപോഷിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും 
വേണ്ടിയാണ്‌. ദൈവത്തിന്റെ സ്വപ്നം അതായത്‌ 
തന്റെ ജനത്തിന്‌ വേണ്ടിയുള്ള സ്നേഹ പദ്ധതി 
സാക്ഷാത്കരിക്കാന്‍ സഹായിക്കുക എന്നതാണ്‌. 


ഈ പശ്ചാത്തലത്തില്‍ ആദിമുതല്‍ മനുഷ്യവര്‍ഗ്ഗ 
ത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്നേഹപദ്ധതി 
യുടെ അവിഭാജ്യ ഘടകമായ കുടുംബങ്ങളെ 
പരിപോഷിപ്പിക്കാന്‍ കര്‍ത്താവ്‌ നമ്മെ ക്ഷണി 
ക്കുന്നു. 


നമ്മളും പാപികളാണ്‌. മനുഷ്യ ഹൃദയങ്ങളില്‍ 
എപ്പോഴുമുള്ള അത്യാഗ്രഹം മൂലം മുന്തിരിത്തോട്ടം 
കയ്യടക്കുക എന്ന പ്രലോഭനത്തിന്‌ നമ്മളും 
വിധേയരാകാന്‍ സാധ്യതകളുണ്ട്‌. ദൈവത്തിന്റെ 
പദ്ധതിയും അവന്റെ ചില ദാസന്മാരുടെ (ശുശ്രൂഷ 
കരുടെ) കപടതയും നിരന്തരം ഏറ്റുമുട്ടലിലാണ്‌. 
പരിശുദ്ധാത്മാവിനാല്‍ നയിക്കപ്പെടാന്‍ നാം 
പരാജയപ്പെട്ടു പോകുന്നുവെങ്കില്‍ ദൈവത്തിന്റെ 
സ്വപ്നത്തെ അത്‌ പരാജയപ്പെടുത്തും. പരിശുദ്ധാ 
ത്മാവ്‌ അറിവിനെ അതിലംഘിക്കുന്ന വിജ്ഞാനം 
നല്‍കുകയും ആധികാരികമായ സ്വാതന്ത്ര്യത്തോടും 
എളിമയുള്ള ക്രിയാത്മകതയോടും ഈദാര്ൃപൂര്‍വും 
ശുശ്രൂഷ ചെയ്യുന്നതിന്‌ നമ്മെ ശക്തരാക്കുകയും 
ചെയ്യുന്നു. 


എന്റെ സുന്നഹദോസ്‌ സഹോദരന്മാരേ, 
മുന്തിരിത്തോപ്പിനെ പരിപോഷിപ്പിക്കുകയും 
പരിപാലിക്കുകയും ചെയ്യുന്ന നല്ല ശുര്ശൂഷ 
ചെയ്യുന്നതിന്‌ എല്ലാ ധാരണയെയും അതിലംഘി 
ക്കുന്ന ദൈവത്തിന്റെ സമാധാനത്തില്‍ (ഫിലി 4:7) 
നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും 
ക്രിസ്തുവില്‍ സൂക്ഷിക്കുവിന്‍. ഇതുമൂലം 
ദൈവരാജ്യത്തിന്റെ ഫലങ്ങള്‍ പുറപ്പെടുവിക്കുന്ന 
ദൈവത്തിന്റെ സ്വന്തമായ ഒരു വിശുദ്ധ ജനത്തെ 
രൂപീകരിക്കുന്നതിന്‌ നമ്മുടെ ചിന്തകളും 


പദ്ധതികളും ദൈവത്തിന്റെ പദ്ധതിയുമായി 
യോജിക്കും. 


9 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


= 
ല്‍ 


കുടുംബത്തിന്റെ 
സുവിശേഷവത്കരണം 


റോമ?ല്‍ നടന്ന സിനഡാത്‌ മലങ്കര സുറിയാനി കത്തേോഥാക്കാസഭയുടെ മേജര്‌ 
ആരിച്ചങിഷച്ഛ-കാതോലിക്കോസ്സും ഭാരത കത്തോലിക്കാ മ്മെതാ൯ സംഘത്തതാമ്റെ പ്രസ്ിഡന്ക്മായ 
കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാഭതാലിക്കാഞ്ചാവാ നടത്തിയ (്രസംഗം. 


ഈ പ്രത്യേക സിനഡിന്റെ വിഷയമായി 
അവതരിപ്പിക്കപ്പെടുന്ന കുടുംബം ഒരു അടിസ്ഥാന 
മനുഷ്യസമൂഹമാണ്‌. യഥാര്‍ത്ഥത്തില്‍ സുവിശേഷ 
മൂല്യങ്ങള്‍ ജീവിക്കുന്നതിനും സ്വാംശീകരിക്കു 
ന്നതിനും, സുവിശേഷത്തിന്റെ ആനന്ദം പ്രസരി 
പ്പിക്കുന്നതിനുമുള്ള സവിശേഷമായ ഇടമാണ്‌ അത്‌ 
(സുവിശേഷത്തിന്റെ ആനന്ദം). കുടുംബം 
ക്രിസ്തീയ വിശ്വാസ വിനിമയത്തിനുള്ള പ്രഥമവും 
ഏറ്റവും ഫലപ്രദവുമായ സ്ഥലമാണ്‌. ഈ 
അസാധാരണ സുനഹദോസിന്റെ ക്രമീകരണത്തി 
നുള്ള നിര്‍ദ്ദേശങ്ങള്‍ അടിസ്ഥാനമാക്കി ഈ ചെറിയ 
അവതരണത്തിലൂടെ സീറോ മലങ്കര കത്തോലിക്കാ 
സഭയുടെ അപ്പസ്തോലിക പാരമ്പര്യമനുസരിച്ച്‌ 
(മാര്‍തോമാ (ിസ്ത്യാനികളുടെ പാരമ്പര്യം) 
കുടുംബത്തെ ക്കുറിച്ചുള്ള ചില വിചിന്തനങ്ങള്‍ 
പങ്കുവെയ്ക്കുവാനാണ്‌ ഞാന്‍ ആഗ്രഹിക്കുന്നത്‌. 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭയില്‍ 
കുടുംബജീവിതം അടിയുറച്ചിരിക്കുന്നത്‌ ആഴത്തി 
ലുള്ളമതാത്മകവും ആത്മീയവുമായ ക്രിസ്തീയ 
മൂല്യങ്ങളിലാണ്‌. മാര്‍തോമാ ക്രിസ്തീയ സമൂഹ 
ത്തിന്റെ അപ്പസ്തോലിക പാരമ്പര്യത്തിലൂടെ 
കൈമാറികിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും 
ഞങ്ങളുടെ സഭയുടെ പൌരസ്ത്യ ആരാധനാ 
പാരമ്പരൃത്തിന്റെയും വെളിച്ചത്തിലാണ്‌ ഇത്‌ 
ജീവിക്കുന്നത്‌. ഇന്ത്യയിലെ മാര്‍തോമാ ക്രിസ്‌- 
ത്യാനികളുടെ ഇടയില്‍ കുടുംബത്തിന്റെ തനിമയും 
സനാതന മൂല്യവും തീക്ഷ്ണതയോടെ താലോ 
ലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. 
ബുദ്ധിമുട്ടുകള്‍ നിറഞ്ഞ നമ്മുടെ കാലത്ത്‌ പോലും 
അനേകം ആളുകള്‍ പ്രത്യകിച്ച്‌ യുവാക്കള്‍ 
സ്ഥിരതയുള്ളതും ശാശ്വതവുമായ ബന്ധങ്ങളെ 
വിലമതിക്കുകയും വിവാഹത്തിലൂടെ ഒരു കുടുംബം 


ക്രൈസ്തവ കാഹളം - 


10 


രൂപീകരിക്കുവാന്‍ യഥാര്‍ത്ഥത്തില്‍ ആഗ്രഹി 
ക്കുകയും ചെയ്യുന്നു. പ്രവര്‍ത്തനരേഖ (Instrumentum 
Labori 00.45). വൈവാഹിക സ്നേഹത്തിന്റെയും 
കുടുംബബന്ധത്തിന്റെയും സ്ഥിരത മഹത്തരമായ 
ഒരു സാമൂഹിക ആത്മീയമൂല്യമായി ഭാരത 
സംസ്കാരം ഉയര്‍ത്തിപിടിക്കുന്നു. ആഗോള 
വത്കരണത്തിന്റെ ശക്തമായ തിരമാലകള്‍ 
ക്കിടയില്‍ പോലും ഞങ്ങളുടെ കുടുംബങ്ങള്‍ 
ക്രിസ്തീയ വിവാഹത്തിന്റെ അവിഭാജ്യതയ്ക്ക്‌ 
സാക്ഷ്യം വഹിച്ചുകൊണ്ടും അതിലെ അംഗങ്ങള്‍ക്ക്‌ 
ആത്മീയ വളര്‍ച്ചയ്ക്കാവശ്യമായ സാഹചര്യം 
ഒരുക്കിക്കൊണ്ടും ഒരു സ്ഥിരത പ്രകടമാക്കുന്നു. 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ 
മതബോധന, അജപാലന ജീവിതത്തിലെ 
അടിസ്ഥാന ഘടകമായ വിശ്വാസരൂപീകരണം 
പ്രഥമമായും കുടുംബങ്ങളിലൂടെയാണ്‌ നടക്കുന്നത്‌. 
സമകാലീന വിദ്യാഭ്യാസ പ്രതിസന്ധിയുമായി 
ബന്ധപ്പെട്ടിരുന്ന ആത്മീയ പ്രതിസന്ധി കുടുംബ 
ജീവിതത്തിലെ പ്രതിസന്ധികള്‍ക്ക്‌ ഏറെകുറെ 
കാരണമായിട്ടുണ്ട്‌. 


വിവിധ സംസ്കാരങ്ങളുടെ മനോഹരമായ 
സനധമെന്നും മതങ്ങളുടെ ഭൂമിയെന്നുമാണ്‌ ഇന്ത്യ 
അറിയപ്പെടുന്നത്‌. ഇന്ത്യയിലെ ഏറ്റവും പുരാത 
നവും മുഖ്യവുമായ ഹിന്ദുമതത്തോടൊപ്പം 
ബുദ്ധമതം, ജൈനമതം, സിക്ക്‌ മതം എന്നിവ 
ജന്മമെടുത്തതും ഇന്ത്യയിലാണ്‌. ഉത്ഭവത്തിന്‌ 
ശേഷം ഇന്ത്യയിലേക്ക്‌ സ്വാഗതം ചെയ്യപ്പെട്ട 
ക്രിസ്തുമതത്തോടും ഇസ്ലാംമതത്തോടെൊമൊപ്പം 
ഈ മതങ്ങള്‍ ഇന്ത്യയില്‍ ഒന്നിച്ചുവളര്‍ന്നു. 
ഇന്ത്യയിലെ കത്തോലിക്കരും അകത്തോലിക്കരു 
മായ മാര്‍തോമാ ക്രിസ്ത്യാനികള്‍ മതങ്ങളുടെ 
ബഹുത്വങ്ങള്‍ക്കിടയില്‍ ലഹളകളുടെയോ 


നവംബര്‍ 2014 


സാമൂഹ്യ സ്പര്‍ദ്ധയുടെയോ വലിയ സംഭവങ്ങള്‍ 
ഒന്നും കൂടാതെ തങ്ങളുടെ ക്രിസ്തീയ പാരമ്പര്യം 
സംരക്ഷിച്ചുകൊണ്ട്‌ സമാധാനത്തോടെ ജീവിച്ച്‌ 
പോകുന്നു. ഇന്ത്യന്‍ സംസ്കാരത്തിലും ക്രിസ്തീയ 
സംസ്കാരത്തിലും കുടുംബമെന്നത്‌ വ്യക്തികളുടെ 
വ്യക്തിപരമായ ഒരു കാര്യം അല്ല പിന്നെയോ 
പരസ്പരം ബന്ധപ്പെട്ട്‌ കിടക്കുന്ന ഒരു സംവി 
ധാനത്തിന്റെ ഒരു ഘടകമാണ്‌. ഇപ്പോഴത്തെ 
അണുകുടുംബങ്ങളിലേയ്ക്കുള്ള ചായ്ച്ചിലുകള്‍ 
ക്കിടയിലും വലിയ കുടുംബ വ്യവസ്ഥയുടെ 
മൂല്യങ്ങള്‍ ഇന്ത്യയില്‍ ഇന്നും നിലനില്‍ക്കുന്നു. 
ഓരോ കുഞ്ഞും അണുകുടുംബങ്ങളുടെ ഇടുങ്ങിയ 
അതിര്‍വരമ്പുകളെ ലംഘിച്ചുകൊണ്ട്‌ വിശാലമായ 
പരിതസ്ഥിതിയിലേയ്ക്ക്‌ ജനിച്ച്‌ വീഴുകയും 
വളര്‍ത്തപ്പെടുകയും ചെയ്യുന്നു. കുടുംബത്തെ 
കുറിച്ചുള്ള ഇന്ത്യന്‍ സംസ്കാരത്തിന്റെ ശരിയായ 
കാഴ്ചപ്പാട്‌ നമുക്ക്‌ മനസ്സിലാകുന്നത്‌ “ബലി'യുടെ 
പശ്ചാത്തലത്തിലാണ്‌. സമസ്ത സൃഷ്ടിയുടെയും 
നിലനില്‍പിന്റെ താളക്രമം (ധര്‍മ്മ) സംരക്ഷിക്കു 
വാനുള്ള കടമയാണ്‌ ഓരോ പുരുഷനും 
സ്ത്രീയ്ക്കും വിവാഹത്തിലൂടെ ലഭിക്കുന്നത്‌. 
സ്വയം നല്‍കുന്നതിലൂടെയും അല്ലെങ്കില്‍ സ്വയം 
പരിത്യാഗത്തിന്റെ ഒരു ജീവിതത്തിലൂടെയുമാണ്‌ 
കുടുംബാംഗങ്ങള്‍ മനുഷ്യസമൂഹത്തിന്റെയും ഈ 
്രപഞ്ചത്തിന്റെയും ധാര്‍മ്മികവും ബൌദ്ധീകവുമായ 
താള്രകമം നിലനിര്‍ത്തുകയെന്ന മഹത്തായ 
ഉത്തരവാദിത്വം നിര്‍വൃഹിക്കേണ്ടത്‌. 


അങ്ങനെ കുടുംബങ്ങളുടെയും 
മനുഷ്യസമൂഹത്തിന്റെയും ഈ 
്രപഞ്ചത്തിന്റെയും സുസ്ഥിരതയ്‌ 
ക്കായി നിരന്തരമായി സ്വയം 
പരിത്യാഗത്തിന്റെ ജീവിതം നയിക്കു 
കയെന്നതാണ്‌ കുടുംബങ്ങളില്‍ 
നിന്ന്‌ ആവശ്യപ്പെടുന്നത്‌. ഈ 
പശ്ചാത്തലത്തില്‍ വി. കുര്‍ബാന ; 
യുടെ സാമൂഹിക മാനം കുടുംബ 
ങ്ങളുടെ ബലിജീവിതത്തിലൂടെ 
മൂര്‍ത്തഭാവം കൈവരിക്കുന്നു. നമ്മുടെ കുടുംബ 
ങ്ങളെ തകര്‍ക്കുന്ന ഉപഭോഗസംസ്്‌കാരത്തിന്റെയും 
ഭൌതീക വാദത്തിന്റെയും സുഖതത്വവാദത്തിന്റെയും 
ഭീഷണികളെ ചെറുക്കുന്നതിനുള്ള മറുമരുന്നാണ്‌ 
സ്വയം പരിത്യാഗാരൂപി. 


ഭാരതസംസ്കാരത്തില്‍ പുരുഷനും, | 
സ്ത്രീയും ഭാര്യയും ഭര്‍ത്താവും അവരുടെ 
തനിമയില്‍ തുല്യരും അവരുടെ ഉത്തരവാദി 
ത്വങ്ങളിലും ജോലികളിലും പരസ്പര പൂരക 
ങ്ങളുമാണ്‌. സ്ത്രീയെയും പുരുഷനെയും ഒരേ 
11 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ദൈവീക ആളില്‍ നിന്ന്‌ സൃഷ്ടിക്കുന്നു എന്ന്‌ 
വിവരിക്കുന്ന സൃഷ്ടി കര്‍മ്മത്തിന്റെ വിതരണത്തില്‍ 
ഇത്‌ വ്യക്തമാകുന്നു. സ്ത്രീയും പുരുഷനും 
തമ്മിലുളള പരസ്പര പൂരകമായ ബന്ധത്തിന്റെ 
തുടര്‍ച്ചയാണ്‌ മനുഷ്യനും പ്രകൃതിയും തമ്മിലുളള 
ബന്ധം. ആരോഗ്യകരമായ ഒരു പരിസ്ഥിതി 
സന്തുലിതാവസ്ഥയുടെ അടിസ്ഥാനമായി ഇത്‌ 
വര്‍ത്തിക്കും. വിവാഹബന്ധത്തിന്റെ സ്ഥിരതയ്ക്ക്‌ 
ഈന്നല്‍ കൊടുക്കുന്നതിലൂടെ പ്രകടമാകുന്ന ഒരു 
ആന്തരിക യോജിപ്പും എല്ലാ മനുഷ്യരുടെയും 
സുഖം ആഗ്രഹിക്കുന്ന നിസ്വാര്‍ത്ഥ സ്നേഹത്തി 
ലൂടെ പ്രകടമാകുന്ന സമൂഹത്തോടുള്ള തുറവിയു 
മാണ്‌ ഭാരത വീക്ഷണത്തില്‍ കുടുംബജീവിത 
ത്തിന്റെ പ്രത്യേകത. ലോകാ സമസ്താ സുഖിനോ 
ഭവന്തു (ലോകം മുഴുവനും സുഖം ഭവിക്കട്ടെ) 
എന്നതാണ്‌ ഓരോ കുടുംബത്തിന്റെയും പ്രാര്‍ത്ഥന. 


കുടുംബ പ്രാര്‍ത്ഥനയാണ്‌ മാര്‍ തോമാ 
ര്രിസ്‌ ത്യാനികളുടെ ഏറ്റവും (്പധാനപ്പെട്ട 
സവിശേഷതകളിലൊന്ന്‌. സന്ധ്യക്ക്‌ കുടുംബങ്ങ 
ളില്‍ നടത്തുന്ന പ്രാര്‍ത്ഥനയാണ്‌ വിശ്വാസ 
രൂപീകരണത്തിന്റെയും വിശ്വാസ ആഘോഷത്തി 


ന്റെയും (പഭവകേന്ദ്രം, മാതാപിതാക്കളോ 
കുടുംബത്തിലുള്ള മുതിര്‍ന്ന ആളുകളോ 
കുടുംബങ്ങളിലുള്ള യാമ്രപാര്‍ത്ഥനകള്‍ക്ക്‌ 


നേതൃത്വം നല്‍കുന്നു. കുടുംബത്തിലുള്ള ag 
മുതിര്‍ന്നവരും കുട്ടികളും ഇതില്‍ സജീവമായി 
പങ്കെടുക്കുന്നു. വി. ്രന്ഥവായന കുടുംബ 
്രാര്‍ത്ഥനയുടെ ഒരു അവിഭാജ്യഘടകമാണ്‌. 
യാമനമസ്കാരങ്ങളും വ്യക്തിപരമായ പ്രാര്‍ത്ഥന 
കളും കുടുംബാംഗങ്ങള്‍ എല്ലാവരും ഒരുമിച്ച്‌ 
ചൊല്ലുകയെന്നതിനാണ്‌ മുഖ്യമായും പ്രാധാന്യം 
കൊടുക്കുന്നത്‌. സഭയുടെ നോമ്പുകളും വർജ്ജന 
കളും ഞങ്ങളുടെ കുടുംബങ്ങളില്‍ തീഷ്ണമായി 
പാലിക്കുന്നു എന്നത്‌ ഞങ്ങളുടെ ആത്മീയതയു 
ടെയും താപസ ജീവിതത്തിന്റെയും തെളിവാണ്‌. 
അത്‌ ഞങ്ങളുടെ സഭാ പാരമ്പര്യത്തിന്റെ ഭാഗമായി 
ഞങ്ങള്‍ വിലമതിക്കുന്നു). (Cyril Mar Baselios, 
“Family A Community of Faith in Emerging Trends in 


Malankara Catholic Theology Vision and Contributions of 
Cyril Mar Baselios ed. Isaac Thothumkal (Rome: Marthoma 


Yogam 1995, 218) 


അണുകുടുംബത്തില്‍ നിന്നുദ്ഭവിക്കുന്ന ചില 
അപകടങ്ങള്‍ ഞങ്ങളുടെ സഭയും അഭിമുഖീകരി 
ക്കുന്നു. കുടുംബങ്ങളില്‍ കൂടുതല്‍ കുഞ്ഞു 
ങ്ങള്‍ക്ക്‌ ജന്മം നല്‍കുന്നതിന്‌ പ്രോത്സാഹിപ്പി 
ക്കാനുള്ള ചില നടപടികള്‍ സ്വീകരിച്ചിട്ടുണ്ട്‌. രണ്ടു 
കുട്ടികളില്‍ കൂടുതലുള്ള ദമ്പതികളെ അഭിനന്ദിക്കു 


ന്നതിനായി മൂന്നാമത്തെയും നാലാമത്തെയും 
കുട്ടികളുടെ മാമോദീസാ മ്മെതാന്മാര്‍ തന്നെ 
നടത്തിക്കൊടുക്കുന്നതിനും, ദരിദ്രകുടുംബങ്ങളില്‍ 
നിന്നുള്ള കുട്ടികള്‍ക്ക്‌ അവരുടെ വിദ്യാഭ്യാസ 
ത്തിനുള്ള സാമ്പത്തിക ചിലവ്‌ ആവശ്യമെങ്കില്‍ സഭ 
തന്നെ വഹിക്കുന്നതിനും നിശ്ചയിച്ചിട്ടുണ്ട്‌. കുടുംബ 
ങ്ങളുടെ നവീകരണത്തിന്‌ ഞങ്ങള്‍ നടത്തുന്ന 
മറ്റൊരു പരിശ്രമം, സുവിശേഷാധിഷ്ഠിതമായ ഒരു 
ജീവിത ശൈലിയ്ക്ക്‌ അവരെ ഒരുക്കുകയെന്ന 
താണ്‌. ഞങ്ങളുടെ വിശ്വാസികളുടെ സുവിശേഷ 
വത്കരണത്തിനായി മെത്രാന്മാരും വൈദികരും 
സന്ന്യസ്‌ തരും അല്മായരും ഉള്‍പ്പെടുന്ന ഒരു 
സുവിശേഷ പ്രേഷിത സംഘത്തിന്‌ “സുവിശേഷ 
സംഘമെന്ന്‌ പേരില്‍ ഈ അടുത്തകാലത്ത്‌ രൂപം 
നല്‍കി. ചുരുങ്ങിയ കാലം കൊണ്ട്‌ ഈ 
സംഘത്തിലെ അംഗങ്ങള്‍ വിവിധ ഗ്രൂപ്പുകളായി - 
ഒരു വൈദികന്‍, സന്ന്യാസിനി, അല്‍മായര്‍-4500 
-റോളം കുടുംബങ്ങള്‍ സന്ദര്‍ശിച്ചു. ദൈവ 
ത്തോടുള്ള അവരുടെ സമര്‍പ്പണം ശക്തീ 
കരിക്കുന്നത്‌ കുടുംബങ്ങളെ ഇത്‌ വളരെയധികം 
സഹായിച്ചു. സുവിശേഷസംഘാംഗങ്ങള്‍ കുടുംബ 
ത്തോടൊപ്പം ഒരു മണിക്കൂര്‍ പ്രാര്‍ത്ഥനയിലും വി. 
ശ്രന്ഥവായനയിലും വിശ്വാസജീവിതത്തെക്കു 
റിച്ചുള്ള ചര്‍ച്ചയിലും ചിലവഴിക്കുന്നു. അടുത്ത മുന്ന്‌ 
വര്‍ഷം കൊണ്ട്‌ ഇപ്രകാരം മലങ്കര സുറിയാനി 
കത്തോലിക്കാസഭയിലെ എല്ലാ കുടുംബങ്ങളും 
സന്ദര്‍ശിക്കുന്നതിനാണ്‌ ഞങ്ങള്‍ പദ്ധതിയിട്ടിരിക്കു 
ന്നത്‌. ഭവന സന്ദര്‍ശനത്തിനു ശേഷം ഓരോ 
ഇടവകയിലും വിലയിരുത്തലിനും തുടര്‍ പ്രവര്‍ത്ത 
നങ്ങള്‍ക്കുമായി ഒരു സംഘം രൂപീകരിക്കും. 


അടിസ്ഥാന ക്രിസ്തീയ സമൂഹം അല്ലെങ്കില്‍ 
പ്രാര്‍ത്ഥനാഗ്രൂപ്പുകള്‍ ഞങ്ങളുടെ ഇടവകകളില്‍ 
ഞങ്ങള്‍ പ്രോല്‍സാഹിപ്പിക്കുന്നു. ഈ ഗ്രൂപ്പുകള്‍ 
ബൈബിള്‍ വായനയ്ക്കും, വിചിന്തനത്തിനും, 
പ്രാര്‍ത്ഥനയ്ക്കും വചനത്തെ അവരുടെ ജീവിത 
വുമായി ബന്ധപ്പെടുത്തുന്നതിനുമായി ആഴ്ചയില്‍ 
ഒന്നോ രണ്ടോ (പാവശ്യം ഒന്നിച്ചുകൂടുന്നു. 
കരിസ്‌ മാറ്റിക്‌ (പസ്ഥാനത്തിന്റെയും ധ്യാന 
ക്രേന്രങ്ങളുടെയും ബൈബിള്‍ കണ്‍വെന്‍ഷനു 
കളുടെയും വ്യാപനം ഈ ലക്ഷ്യപ്രാപ്തിയ്ക്ക്‌ ഏറെ 
സഹായിച്ചിട്ടുണ്ട്‌. മലങ്കര സുറിയാനി കത്തോ 
ലിക്കാ സഭയുടെ സുന്നഹദോസും മ്മെതാന്‍ 
സംഘവും ഓരോ കുടുംബങ്ങളിലും വി. ഗ്രന്ഥം 
സംലഭ്യമാക്കുന്നതിന്‌ പ്രത്യേകം പരിശ്രമങ്ങള്‍ 
നടത്തിയിട്ടുണ്ട്‌. ദൈവവചനം എല്ലാ കുടുംബ 
ങ്ങളിലും യേശുവിനെ പ്രത്യക്ഷമാക്കുകയും ഓരോ 
കുടുംബങ്ങളെയും സുവിശേഷീകരിക്കുകയും 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


പദ്ധതി ആവശ്യമാണ്‌ എന്നതാണ്‌ ഞങ്ങളുടെ 
അനുഭവം. വചനം ജീവിക്കുന്നതിലൂടെ പ്രത്യേകിച്ച്‌ 
പരസ്പര സ്നേഹത്തിന്റെ പ്രമാണം ജീവിക്കുന്ന 
തിലൂടെ ക്രിസ്തുവിന്റെ സാന്നിദ്ധ്യം എല്ലാ 
കുടുംബങ്ങളിലും സംജാതമാകുന്നത്‌ വഴി മാത്രമെ 
നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കുവാന്‍ കഴിയൂ. 
ക്രിസ്തു ഒരു കുടുംബത്തില്‍ സജീവമായി 
സന്നിഹിതനാകുമ്പോള്‍ ആ കുടുംബം സുവിശേഷ 
കയായ (സുവിശേഷീകരിക്കപ്പെട്ട) ഒരുകുടുംബമായി 
മാറും. അപ്പോള്‍ കുടുബാംഗങ്ങള്‍ ഈ ലോക 
ത്തിന്റെ അരൂപിയ്ക്ക്‌ അനുരൂപകരാകുകയില്ല, 
പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക്‌ 
വിധേയരാകും. 


രകരരരരരരരര 


rat 


ന്രസത്തിലെ തിരുകുടുംബം നമുക്ക്‌ 
മാതൃകയും പ്രചോദനവും ആശ്വാസത്തിന്റെയും 
ശക്തിയുടെയും ഉറവിടവുമായി നിലകൊള്ളുന്ന 
വിശ്വാസത്തിന്റെയും സംസര്‍ഗ്ഗത്തിന്റെയും പ്രചോദ 
കയായി നിലകൊള്ളുന്ന സഭ കുടുംബങ്ങളില്‍ 
സുവിശേഷകയാക്കുകയും ചെയ്യുന്നു. യുവാ ശ്രദ്ധവെയ്ക്കണം. പ്രത്യേകിച്ച്‌ അവരുടെ പ്രതി 
ക്കളുടെയും കുട്ടികളുടെയും ഇടയില്‍ ദൈവവചനം സന്ധികളുടെയും വെല്ലുവിളികളുടെയും മദ്ധ്യേ, 
ജീവിക്കുന്ന ഒരു സംസ്കാരം വ്യാപിപ്പിക്കുന്നതിന്‌ നമ്മുടെ കുടുംബങ്ങളെ അനുധാവനം ചെയ്യുന്ന 
ഒരു പ്രത്യേക പദ്ധതിയ്ക്ക്‌ മലങ്കര കത്തോലിക്കാ തിനുള്ള കത്തോലിക്കാ സഭയുടെ സമര്‍പ്പണം 
സഭ തുടക്കമിട്ടു. (Missionaries of Unity) തീര്‍ച്ചയായും കുടുംബങ്ങളിലും അതിലുപരിയായി 

പാളം തെറ്റിയതോ, തകര്‍ന്നതോ ആയ സമൂഹത്തിലും ഒരു പുതിയ ജീവന്റെ സംസ്കാരം 
കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന്‌ കരുതലിന്റെയും പ്രോല്‍സാഹിപ്പിക്കുന്നതിന്‌ കാരണമാകും. 
അനുഗമിക്കലിന്റേതുമായ ഒരു പ്രത്യേക അജപാലന പരിഭാഷ : റവ. ഫാ. ജോസഫ്‌ പുവത്തുംതറയില്‍ 


കര്‍ദ്ദിനാള്‍ ഷോണ്‍ബോണ്‍ 


പല കാര്യങ്ങള്‍ പരിഗണനക്ക്‌ വിഷയമാ 
ക്കേണ്ടതുണ്ട്‌. ദൈവവചനവും വിശ്വാസ 
സത്യവും ഉണ്ട്‌. എന്നാല്‍ അതുപോലെതന്നെ 
കരുണയും അനുകമ്പയും കാണിക്കുന്ന 
ഈശോയുടെ പ്രവര്‍ത്തികളും ഉണ്ട്‌. ഇത്‌ 
രണ്ടും എങ്ങനെ പൊരുത്തപ്പെടാം എന്നതാണ്‌ 
സഭയുടെയും ഇടയന്മാരായ നമ്മള്‍ ഓരോരു 
ത്തരുടെയും എക്കാലത്തെയും വെല്ലുവിളി. 
സുവിശേഷ മൂല്യങ്ങള്‍ക്കെതിരായി ജനം 
ജീവിക്കുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരി 
ക്കുമ്പോള്‍ സഭ സത്യം സംസാരിക്കണം. 
പക്ഷേ അത്‌ അനുകമ്പയോടും ക്രിസ്തീയ 
വിശ്വാസയാത്ര ഏറ്റെടുക്കുന്നതിനുള്ള ക്ഷണ 
ത്തോടെയും ആയിരിക്കണം. 


13 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


1980-ല്‍ കുടുംബങ്ങള്‍ക്കുവേണ്ടി അന്നത്തെ 
മാര്‍പാപ്പ ജോണ്‍പോള്‍ രണ്ടാമന്‍ അസാധാരണ 
സിനഡ്‌ വിളിച്ചുകൂട്ടുകയുണ്ടായി. അന്നത്തെ 
സിനഡിന്റെ മനോഹരമായ ആവിഷ്കാരമാണ്‌ 
ഫമലിയാരിസ്‌ ൭കാണ്‍്ന്നോര്‍ഷ്യ എന്ന 
അപ്പസ്തോലിക പ്രബോധനം. കഴിഞ്ഞ മൂന്നു 
ദശകക്കാലം സഭയുടെ കുടുംബോന്മുഖമായ 
(പവര്‍ത്തനങ്ങളില്‍ പ്രസ്തുത ്രബോധനം 
മാര്‍ഗദര്‍ശിയായിരുന്നു. വീണ്ടും പുതിയൊരു 
സിനഡ്‌ കുടുംബങ്ങള്‍ക്കുവേണ്ടി കൂടുന്നതിന്റെ 
പശ്ചാത്തലം എന്താണ്‌? എന്തു മാറ്റങ്ങള്‍ക്കാണു 
കാതോര്‍ക്കേണ്ടത്‌? സഭയോടൊപ്പം ചരിക്കുന്ന 
വര്‍ക്കു സിനഡിന്റെ വിജയത്തിനുവേണ്ടി 
്രാര്‍ഥിക്കാനും സിനഡ്‌ തീരുമാനങ്ങളെ 
വിശ്വാസപൂര്‍വ്വം സ്വീകരിക്കാനും കടപ്പാടുണ്ട്‌. 


ഇപ്പോള്‍ കൂടിയിരിക്കുന്ന സിനഡ്‌ 
എന്തായിരിക്കും ചെയ്യുക? കാലഘട്ടത്തിന്‌ 
അനുസൃതമായി, കാലത്തിന്റെ ചുവരെഴുത്തുകള്‍ 
വായിച്ച്‌, പ്രബോധനങ്ങളെ കൂടുതല്‍ സ്വീകാര്യ 


14 


കുടുംബങ്ങള്‍ക്കായുള്ള 


സിനഡും 


ചില പ്രതിക്ഷകളും 


റവ. ഡോ. ജേക്കബ്‌ കോയിപ്പള്ളി 
(വൈസ്‌ പ്രസിഡന്റ്‌ , ജോണ്‍ പോള്‍ രണ്ടാമന്‍ 
അന്തര്‍ദേശീയ കുടുംബപഠന കേന്ദ്രം, ചങ്ങനാശ്ശേരി) 


sulle famiglia 


vangelizzazione 


മാക്കുക എന്നതു സഭയില്‍ ഏല്പിക്കപ്പെട്ടിരിക്കുന്ന 
ഉത്തരവാദിത്വവും കടമയുമാണ്‌. സിനഡ്‌ 
പിതാക്കന്മാര്‍ ധ്യാനിക്കുന്നതും പഠിക്കുന്നതും 
വിപ്ലവങ്ങള്‍ ഉണ്ടാക്കാനല്ല. സഭയെ തിരിച്ചുമറിക്കാ 
നുമല്ല. മറിച്ച്‌, ഗുരുനാഥയും അമ്മയുമായ സഭ 
തങ്ങളുടെ മക്കളുടെ ചാരത്തുണ്ടെന്നും വിവാഹവും 
കുടുംബവും സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളില്‍ സഭ 
നിസംഗയായി നില്‍ക്കില്ലെന്നും (്പഖ്യാപിക്കാ 
നാണ്‌. 


സഭയില്‍ സംഭവിക്കാന്‍ പോകുന്ന വിസ്ഫോ 
ടനകരമായ മാറ്റങ്ങളെക്കുറിച്ചു ചില മാധ്യമങ്ങളില്‍ 
എഴുതിയിരിക്കുന്നതു കണ്ടു. വിവാഹത്തെയും 
കുടുംബത്തെയും കുറിച്ചുള്ള പ്രബോധനങ്ങളില്‍ 
അടിസ്ഥാനപരമായ ഒരു മാറ്റവും ഉണ്ടാവില്ല. 
കാരണം വിവാഹത്തെ സംബന്ധിച്ചുള്ള നിയമം 
ദൈവികമാണ്‌, മാനുഷികമല്ല. 


സഭയുടെ പ്രബോധനങ്ങള്‍ പ്രായോഗിക 
മാക്കാന്‍ പാടുപെടുന്നവരിലേക്കും നിസ്സഹായത 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


യില്‍ കഴിയുന്നവരിലേക്കും കൂടുതല്‍ ചേര്‍ന്നിരി 
ക്കാനുള്ള സഭയുടെ ഉള്‍വിളിയെ പ്രത്യാശാനിര്‍ 
ഭരതയോടെ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ അവതരിപ്പിക്കു 
ന്നുണ്ട്‌. അത്തരമൊരു സമീപനം, അടിസ്ഥാനപ്രമാ 
ണങ്ങളുടെ മാറ്റത്തിന്റെ സൂചനയല്ല, മറിച്ച്‌ 
അടിസ്ഥാന്രപമാണങ്ങളെ മുറുകെപ്പിടിച്ചു സ്നേഹ 
നിര്‍ഭരതയിലൂടെ, നിസ്സഹായരെ മാറോടു 
ചേര്‍ത്തുനിര്‍ത്താനുള്ള ആഹ്വാനമാണ്‌. 


നിലവില്‍ സഭയുടെ പ്രബോധനങ്ങളില്‍ 
പലതും പൂര്‍ണമായി സ്വീകരിക്കുന്നതില്‍ 
വൈഷമ്യങ്ങള്‍ അനുഭവിക്കുന്നവര്‍ ധാരാളമുണ്ട്‌. 
അങ്ങനെയുള്ളവര്‍ക്കായി സഭാപ്രബോധനങ്ങള്‍ 
കൂടുതല്‍ വ്യക്തതയോടെ അവതരിപ്പിക്കപ്പെടണം. 
പക്ഷേ, ഒരു പ്രബോധനവും വ്യക്തിപരമായ 
ആധ്യാത്മികതയ്ക്കോ ധാര്‍മികതയ്ക്കോ പകര 
മാവില്ല. ആധ്യാത്മികതയുടെയും ധാര്‍മികത 
യുടെയും പരിപക്വമായ ഉള്‍ച്ചേരലിലാണു 
വ്യക്തിയുടെ ഹൃദയം നിത്യസത്യങ്ങളെയും അതു 
പഠിപ്പിക്കുന്ന പ്രബോധനങ്ങളെയും ഉള്‍ക്കൊള്ളുക. 
അത്തരം പക്ചതയില്‍, അവനു പ്രാദേശികസംസ്‌ 
കാരങ്ങളെ വിശ്വാസപടവുകളിലെ സഹായിയാ 
ക്കാന്‍ സാധിക്കും. ആധുനിക ആശയവിനിമ 
യോപാധികളും വളര്‍ന്നുവരുന്ന വര്‍ഗീയ, ഭൌതിക, 
സ്വാത്രന്ത്യവാദചിന്താഗതികളുംവ്യക്തിബന്ധ 
ങ്ങളില്‍ഉണ്ടായിരിക്കുന്ന തകര്‍ച്ചയും ഇന്നത്തെ 
കുടുംബസാഹചര്യങ്ങള്‍ ചര്‍ച്ച ചെയ്യപ്പെടുമ്പോള്‍ 
വളരെ ശ്രദ്ധിക്കേണ്ട മേഖലകളാണ്‌. മേല്‍പ്പറഞ്ഞ 
പലതരം ചിന്താഗതികള്‍ക്ക്‌ അടിമപ്പെട്ടിരിക്കുന്ന 
ദൈവശാസ്‌ ര്രജ്ഞര്‍ ഉള്‍പ്പെടെയുള്ളവരുണ്ട്‌. 
കാളപെറ്റു എന്നു കേള്‍ക്കുമ്പോള്‍ കയറെടുക്കു 
ന്നവര്‍ എന്നു പറഞ്ഞതുപോലെ സിനഡ്‌ 
വിളിച്ചുകൂട്ടി എന്നു കേട്ടപ്പോഴെ ഗര്‍ഭഛിദ്രവും 
വിവാഹമോചനവും കൃത്രിമ ഗര്‍ഭ നിരോധനമാര്‍ഗ 
ങ്ങളുമൊക്കെ അനുവദനിയമാകാന്‍ പോകുന്നു 
എന്നു പ്രഖ്യാപിക്കുന്നവര്‍ പലപ്പോഴും എടുത്തു 
ചാട്ടക്കാരാണ്‌. 


ധാര്‍മികതയുടെ അടിസ്ഥാനമായ സ്വാഭാവിക 
നിയമത്തെ തൃണവത്‌ ഗണിക്കുന്നതു കുടുംബ 
ങ്ങളുടെ തകര്‍ച്ചയ്ക്കു കാരണമാകുന്നു. സ്വാഭാവിക 
നിയമത്തെ വ്യക്തിപരമായ തോന്നലുകളാക്കി 
തരംതാഴ്ത്തുമ്പോള്‍ സ്വവര്‍ഗഭോഗവും വിവാഹ 
പൂര്‍വബന്ധങ്ങളും ബഹുഭാര്യാത്വവും രക്തബന്ധു 
ക്കള്‍ക്കിടയിലെ ലൈംഗിക ഗ്രവണതകളും 
വാടകഗര്‍ഭപാത്രങ്ങളും തുടങ്ങി എല്ലാ കൃതി 
മത്വങ്ങളും നീതികരിക്കപ്പെടുന്നു. സ്വാഭാവിക 
നിയമത്തെക്കുറിച്ചും അതില്‍ അധിഷ്ഠിതമായ 
ധാര്‍മികതയെക്കുറിച്ചും കുടുംബജീവിതത്തില്‍ 
വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം. 


15 


കുടുംബജീവിതത്തെക്കുറിച്ചു സഭ ഗൌരവമായി 
ചിന്തിക്കുന്നതിനു കാരണം ദൈവശാസ്ത്രപരമായ 
മാനങ്ങള്‍ മാത്രമല്ല. മറിച്ച്‌, കുടുംബമില്ലെങ്കില്‍ 
സമൂഹവുമില്ല എന്ന തിരിച്ചറിവാണ്‌. സമൂഹ 
ജീവിതത്തിന്റെ സ്രോതസ്‌ കുടുംബജീവിതമാണ്‌. 
ഒരുവന്റെ അഹത്തില്‍ നിന്നുള്ള മോചനം 
സാധ്യമാകുന്നതു നല്ല കുടുംബത്തിലൂടെ 
യാണ്‌. കുടുംബം ഒരു പരിശീലനകേന്ദ്രമാണ്‌. 
കുടുംബം മനുഷൃത്വത്തിന്റെ പള്ളിക്കൂടമാണ്‌. 
കുടുംബത്തിലാണു വ്യക്തിജീവിതത്തിന്റെ എല്ലാ 
ഭാവങ്ങളോടും തലങ്ങളോടും ബന്ധപ്പെട്ട്‌ ഒരുവന്‍ 
പക്വതയുള്ളവനാവുക. അടിസ്ഥാനസത്യങ്ങളായ 
ജനനം, മരണം, രോഗം, ദുഃഖം, സന്തോഷം 
ഇവയെല്ലാം കുടുംബത്തിലെ പ്രായോഗിക 
അനുഭവങ്ങളാണ്‌. പക്വതയിലേയ്ക്കുള്ള വളര്‍ച്ച 
യില്‍ ഇവ വ്യക്തിക്കു ലഭിക്കുന്ന ബോണസ്‌ 
പോയിന്റുകളാണ്‌. 


കുടുംബം നേരിടുന്ന ചില പ്രത്യേക 
സാഹചര്യങ്ങള്‍ 


കുടുംബം ധാരാളം പ്രതിസന്ധികള്‍ 
നേരിടുന്നുണ്ട്‌. അതിലേറ്റം ര്പാധാനമായതു 
കുടുംബത്തിനുള്ളിലെ ബന്ധങ്ങളില്‍ വന്ന 
ശൈഥില്യമാണ്‌. ആശയവിനിമയം എന്നത്‌ 
അത്യാവശ്യ കാര്യങ്ങള്‍ക്കു മാ്രമാവുകയും 
ബന്ധങ്ങള്‍ മരവിച്ച അവസ്ഥയിലായിരിക്കുകയും 
ചെയ്യുന്നു. 


വര്‍ധിച്ചുവരുന്ന വിവാഹമോചനങ്ങള്‍, 
സ്ര്തീകള്‍ക്കുനേരെയുള്ള അതിക്രമങ്ങള്‍, 
മദ്യത്തോടും ആശയവിനിമയോപാധികളോടുമുള്ള 
അതിരുകവിഞ്ഞ അടിമത്വങ്ങള്‍, കുട്ടികളെ 
ദുരുപയോഗിക്കുന്നത്‌, ലൈംഗികത വിനോദസഞ്ചാര 
ത്തിന്റെ മര്‍മമായി മാറുന്നത്‌, തൊഴില്‍സ്ഥാപനങ്ങള്‍ 
മനുഷ്യനില്‍ ചെലുത്തുന്ന അമിതസമ്മര്‍ദങ്ങള്‍, 
ഇവയെല്ലാം കുടുംബജീവിതത്തിന്റെ ഭ്രദതയെ 
ചോദ്യം ചെയ്യുന്നതായതുകൊണ്ടു സമൂഹം 


ഒന്നടങ്കം ഇത്തരം തിന്മകള്‍ക്കെതിരെ പോരാടാന്‍ 
സജ്ജരാകേണ്ടതുണ്ട്‌. ജീവനോടുള്ള മനോഭാവവും 
കുട്ടികളുടെ വളര്‍ച്ചയിലുള്ള കൃത്യമായ പരിശീലന 
വും ഏറെ ശ്രദ്ധയര്‍ഹിക്കുന്ന വിഷയങ്ങളാണ്‌. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


കേരളീയ കുടുംബപശ്ചാത്തലവും 
അതിഗരവമായ പ്രശ്നങ്ങളും 


വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്‍പന്തിയി 
ലുള്ള പ്രദേശങ്ങളിലൊന്നാണു കേരളം. എന്നാല്‍, 
കേരളത്തില്‍ സംഭവിക്കുന്ന കുടുംബത്തകര്‍ച്ചുകള്‍ 
ഞെട്ടലുളവാക്കുന്നതാണ്‌. സിവില്‍ കോടതികളിലും 
അരമനക്കോടതികളിലും വിവാഹമോചനത്തിനാ 
യുള്ള അപേക്ഷകള്‍ കുന്നുകൂടുന്നു. വര്‍ധിച്ചുവരുന്ന 
വിവാഹമോചനങ്ങളുടെ കാരണം എന്താണ്‌ ? 
കൌണ്‍സലിംഗ്‌ സെന്ററുകളുടെ ചില കണ്ടെ 
ത്തലുകള്‍ ശ്രദ്ധേയമാണ്‌. 


വിവാഹേതര ബന്ധങ്ങള്‍ സ്വാഭാവികത 
എന്നവണ്ണം മാറിയിരിക്കുന്നു. കേരളത്തിലെ 
മനുഷ്യര്‍ ടി.വി സീരിയലുകള്‍ക്ക്‌ അടിപ്പെട്ടവരായി 
മാറുകയാണ്‌. ചാനലുകള്‍ മത്സരിച്ചു സംപ്രേഷണം 
ചെയ്യുന്ന സീരിയലുകള്‍ ശ്രദ്ധാകേന്ദ്രമാക്കുക ഒരു 
സ്ത്രീകഥാപാത്രത്തെയാണ്‌. പ്രസ്തുത സ്ത്രീകഥാ 
പാത്രം സീരിയലില്‍ അഭിനയിക്കുന്ന മറ്റുള്ളവരുടെ 
വാക്കുകൊണ്ടും പ്രവ്യത്തികൊണ്ടുമുള്ള അക്രമങ്ങള്‍ 
ക്ക്‌ ഇരയാകുകയും കാഴ്ചക്കാരുടെ ഹൃദയത്തില്‍ 
സഹതാപത്തിന്റെ തരംഗങ്ങള്‍ ഉണര്‍ത്തിവിടുകയും 
ചെയ്യുന്നു. ഈ സാഹചര്യത്തില്‍ ആ സ്ര്തീ 
എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും, ധാര്‍മികതയെ 
മറികടക്കുന്നതുള്‍പ്പെടെ, ശരി എന്നു കല്പിക്ക 
പ്പെടുന്നു. സഹിക്കുന്ന ആ സ്ത്രീ കഥാപാത്രമാണു 
നമ്മുടെ വീടുകളിലെ സുവിശേഷം. 


പലപ്പോഴും ഇത്തരം സംദ്രപഷണങ്ങള്‍ 
പങ്കുവയ്ക്കുക സ്വാതന്ത്ര്യത്തെക്കുറിച്ചുളള വികല 
മായ കാഴ്ചപ്പാടാണ്‌. കുടുംബജീവിതത്തില്‍ 


അലിഞ്ഞുചേര്‍ന്നിരിക്കുന്ന സ്വാഭാവിക സഹനങ്ങള്‍ 
പോലും ഭാരമായി കാണാന്‍ പ്രോത്സാഹിപ്പിക്കുന്ന 
ചിന്തകള്‍ മാധ്യമങ്ങള്‍ വാരിവിതറുന്നു. തത്‌ 
ഫലമായി കുടുംബങ്ങളില്‍ മനോരോഗികളുടെ 
എണ്ണം വര്‍ധിക്കുന്നു. വ്യക്തിപരമായ ഉന്നമന 
ങ്ങള്‍ക്കു പ്രാധാന്യവും കുടുംബമെന്ന പൊതു 
നന്മയ്ക്കു കോട്ടവും സംഭവിക്കുന്നു. ആധ്യാത്മി 
കതയെന്നതു വ്യക്തിപരമായ അനുഭവങ്ങളില്‍നിന്ന്‌ 
അടര്‍ത്തിമാറ്റി ധ്യാനകേന്ദ്രങ്ങളിലേക്കു കുടിയേറി 
യിരിക്കുന്നു. സൂപ്പര്‍മാര്‍ക്കറ്റുകളില്‍ പോയി 
സാധനങ്ങള്‍ വാങ്ങുന്നതുപോലെ വിവിധ 
ലേബലുകളില്‍ ധ്യാനകേന്ദങ്ങള്‍ അവര്‍ക്കാകു 
ന്നതുപോലെ പരസ്യങ്ങള്‍ പങ്കുവയ്‌ ക്കുന്നു. 
കൂടുതല്‍ ആദായകരം എന്നു തോന്നുന്ന 
സാധനങ്ങള്‍ മനുഷ്യര്‍ തെരഞ്ഞെടുക്കുന്നു. 


ആധ്യാത്മികതയുടെ വ്യക്തിപരതയില്‍ ഏറെ 
തകരാറുകള്‍ സംഭവിച്ചിരിക്കുന്നു. കുട്ടികള്‍ 
കുറവായിരിക്കുന്നു എന്നുമാര്രമല്ല, ഉള്ളവരില്‍ 
മാതാപിതാക്കള്‍ വയ്ക്കുന്ന അമിതപ്രതീക്ഷകളും 
കുടുംബ ഭ്രദതയെ തകര്‍ക്കുന്നു. 


സുവിശേഷത്തിന്റെ സന്തോഷം പങ്കു 
വയ്ക്കുന്ന അഥവാ സുവിശേഷമാകുന്ന കുടും 
ബങ്ങള്‍ നമുക്കുണ്ടാകണം. കുഞ്ഞുങ്ങള്‍ മുതല്‍ 
പ്രായമുളളവര്‍വരെ എല്ലാവരെയും ഹൃദയപൂര്‍വം 
പരിപാലിക്കുന്ന കുടുംബങ്ങളും അതിനുതകുന്ന 
കുടുംബ അന്തരീക്ഷവും രൂപം കൊള്ളണം. അതു 
സംജാതമാവുക വ്യക്തിപരമായ ആധ്യാത്മിക 
തയിലാണ്‌. 


കര്‍ദ്ദിനാള്‍ ലൂയിസ്‌ അന്റോണിയോ ടാഗ്ലേ 


സിനഡില്‍ പങ്കെടുത്ത പിതാക്കന്മാരില്‍ ചിലര്‍ക്ക്‌ 
ഒരു രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സിലിന്റെ അരൂപി ഈ 
സുന്നഹദോസില്‍ അനുഭവപ്പെട്ടു. ആഴപ്പെടേണ്ടവ 
ആഴപ്പെടുത്താനും, 
മാക്കാനും, ഇതുവരെ ഉന്നയിക്കാത്ത കാര്യങ്ങള്‍ 
ഉന്നയിക്കാനുമുള്ള അവസരമായിരുന്നു. 


വ്യക്തമാക്കേണ്ടവ വ്യക്ത 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


കത്തോലിക്കാസഭ കുടുംബ ജീവിതത്തിനു 
നല്‍കുന്ന പ്രാധാന്യം എരതവലുതാണെന്നു 
വിളിച്ചോതുന്നതായിരുന്നു 2014 ഒക്ടോബര്‍ 5 മുതല്‍ 
19 വരെ വത്തിക്കാനില്‍ നടന്ന മ്മെതാന്മാരുടെ 
സുന്നഹദോസ്‌. സുവിശേഷവത്കരണ സാഹചര്യ 
ത്തില്‍ കുടുംബങ്ങളെ സംബന്ധിച്ച അജപാലന 
ശുശ്രൂഷ നേരിടുന്ന വെല്ലുവിളികള്‍ എന്നതായി 
രുന്നു ഈ സുന്നഹദോസിന്റെ വിഷയം. ഇതിന്റെ 
തുടര്‍ച്ചയായി 2015 ഒക്ടോബര്‍ മാസത്തില്‍ 
സമകാലീന സഭയിലും, ലോകത്തിലും കുടുംബ 
ത്തിന്റെ വിളിയും ദൌത്യവും എന്ന വിഷയത്തെ 
കേന്ദ്രീകരിച്ചു വീണ്ടും സുന്നഹദോസ്‌ കൂടുന്നു. 
അതിലെ ചര്‍ച്ചയും അനുബന്ധ പ്രബോധനങ്ങളും 
കൂടി ആകുമ്പോള്‍ മാത്രമേ ഈ വിഷയത്തിലുള്ള 
സഭയുടെ പൂര്‍ണ്ണമായ പ്രബോധനം നമുക്കു 
ലഭിക്കുകയുള്ളൂ. മെത്രാന്മാരുടെ സുന്നഹദോസിന്റെ 
പ്രത്യേകതകളും, ഇപ്പോഴത്തെ സുന്നഹദോസിന്റെ 
ചര്‍ച്ചകളുടെ ചെറിയ ഒരു വിശകലനവുമാണ്‌ ഈ 
ലേഖനത്തിന്റെ പ്രതിപാദ്യവിഷയം. 


മാര്‍പ്പാപ്പായുടെ നേതൃത്വത്തില്‍ നടക്കുന്ന 
എക്യുമെനിക്കല്‍ സുന്നഹദോസുകളുടെ പ്രബോ 
ധനങ്ങളാണ്‌ സഭാത്മകമായി ഏറ്റവും ആധികാരി 
കതയുള്ളത്‌. നമ്മള്‍ ഇന്നു ഏറ്റുപറയുന്ന വിശ്വാസ 
പ്രമാണം രൂപപ്പെടുത്തിയ നിഖ്യാസുന്നഹദോസ്‌ 
(എ.ഡി. 325) മുതല്‍, സഭയെ അടുത്ത കാലത്ത്‌ 
വലിയ നവീകരണത്തിലേയ്ക്കു നയിച്ച രണ്ടാം 
വത്തിക്കാന്‍ സുന്നഹദോസ്‌ (എ.ഡി. 1962-1965) 
വരെ 21 എക്യുമെനിക്കല്‍ കൌണ്‍സിലുകള്‍ നടന്നി 
ട്ടുണ്ട്‌. 

രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സിലില്‍ ദര്‍ശിച്ച 
സഭാകൂട്ടായമയുടെ ചൈതന്യം നിലനിര്‍ത്തു 
ന്നതിനു പോള്‍ ആറാമന്‍ മാര്‍പ്പാപ്പ രൂപംകൊടുത്ത 
പുതിയ സംവിധാനമാണ്‌ ഇന്നുകാണുന്ന മ്മരെതാന്‍ 
സുന്നഹദോസ്‌ സാധാരണ പൊതുയോഗം (Ordi- 
nary General Assembly), പ്രത്യേക പൊതുയോഗം 
(Special General Assembly), അസാധാരണ 


. ¢) f 
BO EDI) 


കുടുംബത്തെ കുറിച്ചുള്ള 
സുന്നഹദോസ്‌-അവലോകനം 


ഫാ. മാത്യ ചാര്‍ത്താകുഴിയില്‍ 


(മേജര്‍ ആര്‍ച്ച്ബിഷപ്സ്‌ ഹാസ്‌, തിരുവനന്തപുരം) 


പൊതുയോഗം (Extra Ordinary Assembly) 
എന്നിങ്ങനെ മുന്നു തരത്തിലുള്ള സമ്മേളനങ്ങളാണ്‌ 
രണ്ടു മൂന്നു വര്‍ഷത്തിലൊരിക്കല്‍ നടത്തപ്പെടുന്നത്‌. 
2012-ല്‍ നടന്ന നവസുവിശേഷവത്കരണ ത്തെക്കു 
റിച്ചുള്ള സുന്നഹദോസ്‌ ഒരു സാധാരണ പൊതു 
യോഗമായിരുന്നു. 2010-ല്‍ നടന്ന മദ്ധ്യപൂര്‍വു ദേശ 
ത്തെക്കുറിച്ചുള്ള സുന്നഹദോസ്‌ ഒരു പ്രദേശത്തിന്റെ 
അജപാലന ആവശ്യത്തെക്കുറിച്ചു വിചിന്തനം 
ചെയ്യുന്ന ്രത്യേക സുന്നഹദോസായിരുന്നു. 
ഇപ്പോള്‍ നടന്നത്‌ ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ പ്രത്യേക 
താല്‍പര്യമെടുത്ത്‌ വിളിച്ചുകൂട്ടിയ ഒരു അസാ 
ധാരണ സുന്നഹദോസായിരുന്നു. 


സുന്നഹദോസ്‌ എന്ന വാക്കിന്റെ അര്‍ത്ഥം ഒരു 
മിച്ചുകൂടല്‍ എന്നാണ്‌. മാര്‍പ്പാപ്പയുടെ നേതൃ 
ത്വത്തില്‍ ലോകത്തിലെ വിവിധ രാജ്യങ്ങളില്‍ നിന്ന്‌ 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


പ്രതിനിധികളായി സംബന്ധിക്കുന്ന മെത്രാന്മാര്‍ 
തങ്ങളുടെ അജപാലനപരമായ അറിവും, കഴിവും. 
ആവശ്യങ്ങളും പങ്കുവച്ച്‌ സഭയെ കാലാനു 
സൃതമായി പണിതുയര്‍ത്തുന്നതിനുള്ള പരിശ്രമ 
മാണ്‌ സുന്നഹദോസില്‍ നടക്കുന്നത്‌. മെത്രാന്മാരെ 
കൂടാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന, ചര്‍ച്ചചെയ്യുന്ന 
വിഷയത്തില്‍ പ്രാവീണ്യമുള്ള, ആളുകളും 
ഇതിലേയ്ക്കു ക്ഷണിക്കപ്പെടുന്നു. 2014-ലെ 
അസാധാരണ സുന്നഹദോസില്‍ ആകെ 253 പേര്‍ 
സംബന്ധിച്ചു. (ഫാന്‍സിസ്‌ മാര്‍പ്പാപ്പായുടെ 
അപ്പസ്തോലിക അജപാലന ദത്യത്തെ നിര്‍വ 
ചിക്കുന്ന പ്രധാന ഘടകമായി ഈ സുന്നഹദോസു 
കള്‍ (2014, 2015) മാറുമെന്നു വിലയിരുത്തപ്പെടുന്നു. 


സഭയ്ക്കകത്തു AOA, വിശാല മനുഷ്യ 
സമൂഹത്തിലും വളരെ പ്രതീക്ഷയോടെയാണ്‌ 
കുടുംബകേന്ദ്രീകൃതമായ വിഷയം തെരഞ്ഞെടുത്ത 
ഈ സുന്നഹദോസിനെ കാണുന്നത്‌. ഇക്കഴിഞ്ഞ 
സിനഡിന്റെ സമാപനത്തില്‍ നല്‍കിയ സന്ദേശ 
ത്തില്‍ ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ ഇപ്രകാരം പറയുന്നു: 
സത്യസന്ധമായ ആത്മീയ പരിചിന്തനത്തിനും, 
വിശദമായ വിചിന്തനത്തിനും, അതുപോലെ തന്നെ 
നമ്മുടെ കുടുംബങ്ങള്‍ അഭിമുഖീകരിക്കുന്ന 
എണ്ണമില്ലാത്ത വെല്ലുവിളികള്‍ക്കും, അനേകം 
കുടുംബ ബന്ധിയായ നിരാശാജനകമായ 
(പശ്‌ നങ്ങല്‍ക്കും ഈ സുന്നഹദോസിലൂടെ 
പരിഹാരം കാണേണ്ടതുണ്ട്‌ . 


സഭ ഇന്നു നേരിടുന്ന വലിയ വെല്ലുവിളികളി 
ലൊന്ന്‌, സഭയുടെ ധാര്‍മ്മിക പ്രബോധനങ്ങളും 
വിശ്വാസികളുടെ ജീവിതവും തമ്മില്‍ വലിയ 
അന്തരം കാണപ്പെടുന്നു എന്നതാണ്‌. ഇക്കാര്യങ്ങള്‍ 
അറിയേണ്ട, ആധികാരികമായി പഠിപ്പിക്കേണ്ട 
മെത്രാന്മാരുടെയും, വൈദികരുടെയും ഇടയില്‍, 
പ്രത്യേകിച്ച്‌ പാശ്ചാത്യ സംസ്കാരങ്ങളില്‍, വലിയ 
അഭിപ്രായ വ്യത്യാസം നിലനില്‍ക്കുന്നുവെന്ന 
താണ്‌. 


സഭയുടെ ആധികാരികമായ ധാര്‍മ്മിക 
പ്രബോധനങ്ങള്‍ക്ക്‌ യാതൊരു മാറ്റവും വരുത്തി 
യിട്ടില്ല. കാരണം സുവിശേഷത്തിനു മാറ്റമില്ലാ 
ത്തതുപോലെ സുവിശേഷാധിഷ്ഠിത ധാര്‍മ്മിക 
്രബോധനങ്ങള്‍ക്കും സ്ഥായിഭാവം ഉണ്ടെന്നു 
ള്ളതാണ്‌. എന്നാല്‍ കാലത്തിനും സംസ്കാര 
ത്തിനും പ്രദേശത്തിനും അനുസരിച്ച്‌ അതു 
വ്യാഖ്യാനിക്കുന്ന രീതി വ്യത്യാസപ്പെട്ടിരിക്കും. ഈ 
സുന്നഹദോസിനോടനുബന്ധിച്ച്‌ മാധ്യമങ്ങള്‍ 
ഏറ്റവും അധികം ചര്‍ച്ച ചെയ്ത വിഷയം 
സ്വവര്‍ഗ്ഗഭോഗികളുടെയും വിവാഹമോചനം 
നേടിയവരുടെയും കാര്യത്തില്‍ സഭ കാതലായ 
മാറ്റം വരുത്തുന്നു എന്നതായിരുന്നു. ഇവരുടെ 


ആത്മീയ കാര്യത്തില്‍ സഭാനേതൃത്വം ശ്രദ്ധിക്ക 
ണമെന്നു പറയുമ്പോള്‍ തന്നെ വിവാഹം കൂദാ 
ശാപരമായി ഒരു സ്ത്രീയും, ഒരു പുരുഷനും 
തമ്മിലുള്ളതാണെന്നു അര്‍ഥശങ്കയ്ക്കിടയില്ലാതെ 
പഠിപ്പിക്കുന്നു. 


സഭയുടെ നേതൃത്വം ഇന്നു ശ്രദ്ധിക്കേണ്ടത്‌ 
വിശ്വാസികളെ ക്രിസ്തുമാര്‍ഗ്ഗത്തിലൂടെ നയിക്കു 
ന്നതിനാണ്‌. മനുഷ്യജീവിതത്തില്‍ ആര്‍ക്കും 
എന്തുമാകാമെന്ന ചിന്തകള്‍ക്കെതിരെയുള്ള 
ധാര്‍മ്മിക കവചമായി സഭ നിലനില്‍ക്കണം. 
ലോകത്തിന്റെ കാതുകള്‍ക്കു ഇമ്പമുള്ളതുമാത്രം 
പറയുന്നതിനു സഭയ്ക്കു സാധിക്കില്ല. പലപ്പോഴും 
സഭയിലെ പ്രാദേശിക നേതൃത്വങ്ങള്‍ സഭാ 
പ്രബോധനങ്ങള്‍ ശരിയായ രീതിയില്‍ പകര്‍ന്നു 
നല്‍കുന്നതിന്‌ മടികാണിക്കുകയും മിക്കപ്പോഴും 
അവ്യക്തതയോടെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്‌ 
വലിയ പ്രശ്നങ്ങള്‍ സൃഷ്ടിക്കുന്നുണ്ട്‌. 


ഇന്നു നാം അമൂല്യമെന്നു കരുതുന്ന 
സഭാപ്രബോധനങ്ങള്‍ ദീര്‍ഘമായ പ്രാര്‍ത്ഥന 
യുടെയും, പഠനത്തിന്റെയും, ആലോചനയുടെയും 
അനന്തരഫലമാണ്‌. ചിലതെങ്കിലും രൂക്ഷമായ 
അഭിപ്രായ വ്യത്യാസത്തിനുശേഷം രൂപപ്പെട്ടതാണ്‌. 
എ.ഡി. 325 ലെ നിഖ്യാ സുന്നഹദോസില്‍ വി. 
നിക്കോളാവൂസ്‌ അലക്സാണ്ട്രിയന്‍ പ്രവിശ്യയില്‍ 
നിന്നുള്ള ആരിയൂസ്‌ ബിഷപ്പിന്റെ മീശയ്ക്കു പിടിച്ചു 
നിലത്തിടുകയും മുഖത്തടിക്കുകയും ചെയ്തു. 
അതിന്റെ പേരില്‍ ആരിയൂസിന്റെ ആളുകള്‍ 
നിക്കോളാവൂസിനെ ജയിലില്‍ അടച്ചു. എന്നാല്‍ 
കോണ്‍സ്റ്റന്റൈന്‍ ച്രകവര്‍ത്തി വിളിച്ചുകൂട്ടിയ 
സുന്നഹദോസ്‌ അറിയപ്പെടുന്നത്‌ വിശ്വാസപ്രമാണം 
രൂപപ്പെടുത്തിയതിന്റെ പേരിലാണ്‌. അതുകൊണ്ട്‌ 
ചെറിയ തര്‍ക്കങ്ങളെ വലിയ വാര്‍ത്തയാക്കുന്ന 
ഇന്നത്തെ ലോകത്തിന്റെ മാധ്യമങ്ങള്‍ക്കു അമിത 
പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഈ സുന്നഹ 
ദോസില്‍ നിന്ന്‌ മനോഹരവും മാര്‍ഗ്ഗദര്‍ശകത്വ 
വുമുള്ള ര്രവാചകതുല്യമായ പ്രബോധനങ്ങള്‍ 
സഭയുടെ നന്മയ്ക്കായി നമുക്കു പ്രതീക്ഷിക്കാം. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


വിവാഹവും, കുടുംബവും, ലൈംഗികത 
യുമൊക്കെ അടങ്ങിയ വളരെ സങ്കീര്‍ണ്ണമായ ഒരു 
വിഷയത്തില്‍ 200-ല്‍ അധികം പേര്‍ ചേര്‍ന്ന്‌ 
രണ്ടാഴ്ചകൊണ്ട്‌ പരിഹാരം നിര്‍ദ്ദേശിക്കുമെന്ന്‌ 
പ്രതീക്ഷിക്കാനാവില്ല. സുന്നഹദോസിനു മുന്‍പായി 
നടന്ന സന്ധ്യാ പ്രാര്‍ത്ഥനയിലെ പ്രസംഗത്തില്‍ 
മാര്‍പ്പാപ്പ പറഞ്ഞു: ദമ്പതികള്‍ ഏറ്റെടുത്തിരിക്കുന്ന 
ജീവിതത്തിന്റെ ദൌത്യവും, ദൈവവദാനങ്ങളി 
ലേക്കുള്ള അവരുടെ തുറവിയും, പരസ്പരമുള്ള 
അവരുടെ കരുതലും, തലമുറകളുടെ കണ്ടു 
മുട്ടലുകളും, ക്രിസ്തീയ വിശ്വാസ കുട്ടികള്‍ക്കു 
പകര്‍ന്നു നല്‍കുന്നതുമെല്ലാം കുടുംബകേന്ദ്രീകൃത 
വിശുദ്ധ കര്‍മ്മങ്ങളാണ്‌. ഇവയെല്ലാം കുടുംബത്തെ 
മനുഷ്യസമൂഹത്തിന്റെ സമാനതകളില്ലാത്ത പാഠ 
ശാലയാക്കി മാറ്റുന്നു. അങ്ങനെ കുടുംബം 
ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത അതുല്യ സംഭാവ 
നകള്‍ നല്‍കുന്ന, മനുഷ്യ സമൂഹത്തെ ഒന്നിപ്പി 
ക്കുന്ന നിത്യസ്ഥാപനമാണ്‌ . 


രണ്ടാം വത്തിക്കാന്‍ സുന്നഹദോസില്‍ സംബ 
ന്ധിച്ച ഫാ. റാല്‍ഫ്‌ എം. വില്‍റ്റിഗന്‍ (Fr. Ralph 
M. Wiltigen) സുന്നഹദോസിന്റെ അനുദിന 
നടത്തിപ്പിനെക്കുറിച്ചു ആധികാരികമായ ഒരു 
പുസ്തകമെഴുതി: റൈന്‍ നദി ടൈബറിലേയ്ക്ക്‌ 
ഒഴുകുന്നു: രണ്ടാം വത്തിക്കാന്‍ സുന്നഹദോസിന്റെ 
(The Rhine Flows into Tiber: A History of 


Vatican 11). വത്തിക്കാന്‍ സുന്നഹദോസില്‍ ജര്‍മ്മന്‍ 


ചരിത്രം 


ദൈവശാസ്‌ ര്രജ്ഞര്‍ ചെലുത്തിയ സ്വാധീനം 
വ്യക്തമാക്കുന്നതാണ്‌ ഈ പുസ്തകം. എന്നാല്‍ 
ഇന്നു ടൈബറിലേയ്ക്കു റൈന്‍ നദി മാത്രമല്ല- 
ആഫ്രിക്കയിലെയും, ഏഷ്യയിലെയും, അമേരിക്ക 
യിലേയുമൊക്കെ നദികള്‍ ഒഴുകിയെത്തു 
ന്നുണ്ട്‌. ഈ കൈവഴികള്‍ റോമന്‍ നദിയെ കൂടുതല്‍ 
സമ്പുഷ്ടവും ഫലദായകവുമാക്കുകയും ചെയ്യു 
ന്നുണ്ട്‌. ഇങ്ങനെ, വിവിധ വന്‍കരകളില്‍ നിന്നും 
വന്നിരിക്കുന്ന സഭാപിതാക്കന്മാര്‍ക്ക്‌ തങ്ങള്‍ക്കുണ്ടാ 
യിരിക്കുന്ന സാംസ്കാരിക വൈവിദ്ധ്യങ്ങ 
ളുടെ മദ്ധ്യത്തിലും, സഭയുടെ ധാര്‍മ്മിക പ്രബോ 
ധനങ്ങള്‍ക്ക്‌ കാര്യമായ സംഭാവനകള്‍ നല്‍കാന്‍ 
സാധിക്കുന്നു. 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭ കഴിഞ്ഞ 
സുന്നഹദോസില്‍ ആഗോള സഭയോടൊത്തു 
ചിന്തിച്ചതിന്റെ പരിണിതഫലമാണ്‌ മലങ്കര 
സുവിശേഷസംഘം. ഈ സംഘത്തിന്റെ രൂപീ 
കരണംമലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ 
സുവിശേഷ ചൈതന്യത്തിന്റെ പുനരുജ്ജീവന 
ത്തിനു കാരണമായി. അതുപോലെ തന്നെ ഈ 
സുന്നഹദോസുകളിലും ആഗോള സഭയോടൊത്തു 
ചിന്തിച്ചു ഇന്നത്തെ ലോകത്തില്‍ ജീവിക്കുന്ന 
സാക്ഷികളായി, മാതൃകകളായി നമ്മുടെ കുടുംബ 
ങ്ങള്‍ മാറണം. ഈ മാറ്റം വഴിയായി മലങ്കര സുറിയാ 
നി കത്തോലിക്കാസഭയ്ക്ക്‌, കുടുംബജീവിതത്തില്‍ 
പ്രശ്നങ്ങളും പ്രസിസന്ധികളും നേരിടുന്ന അനേകര്‍ 
ക്ക്‌ വെളിച്ചമായി മാറുന്നതിന്‌ സഹായകമാകും. 


കര്‍ദ്ദിനാള്‍ തിമോത്തി ഡോളന്‍ 


ഭൂകമ്പാത്മകമായി ഒന്നും ഞാന്‍ കണ്ടില്ല. 
വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള 
ജീവദായകവും സ്നേഹദായകവും വിശ്വസ്തവുമായ 
ബന്ധത്തിന്‌ പുറത്തുള്ള ഏത്‌ പ്രവര്‍ത്തിയും, 
ലൈംഗികമായ ഏത്‌ പ്രവര്‍ത്തിയും ദൈവപദ്ധതിക്ക്‌ 
എതിരാണ്‌ എന്ന സഭയുടെ എക്കാലത്തെയും 
്രബോധനത്തോടൊപ്പം ഈ പ്രബോധനം 
ജീവിക്കാന്‍ സാധിക്കാതെ പോയ ആളുകളെ 
ബഹുമാനത്തോടും ആദരവോടും കൂടെ 
പരിഗണിക്കണം എന്ന സഭയുടെ പ്രബോധനം 
ആകര്‍ഷകമായി തോന്നി. 


19 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


EOE 


ഒക്ടോബര്‍ 5 മുതല്‍ 19 വരെ വത്തിക്കാനില്‍ 
നടന്ന അസാധാരണ സിനഡില്‍ കര്‍ദ്ദിനാള്‍മാരും 
മെത്രാപ്പോലീത്താമാരും മെത്രാന്‍മാരുമടങ്ങുന്ന 191 
പ്രതിനിധികള്‍ പ. പിതാവ്‌ ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ 
യുടെ നേതൃത്വത്തില്‍ ചിന്തിക്കുന്ന “കുടുംബം” 
എന്ന വിഷയത്തിലേക്ക്‌ ആഗോള മാധ്യമശ്രദ്ധ വേ 
ണ്ടവിധം പതിഞ്ഞിരിക്കുന്നു. സമൂഹത്തിന്റെ അടി 
സ്ഥാന ഘടകമായ കുടുംബ ജീവിതത്തിന്റെ 
ദൈവിക യാഥാര്‍ത്ഥ്യങ്ങളെയും അതു നേരിടുന്ന 
വെല്ലുവിളികളെയും കുറിച്ചുള്ള ചര്‍ച്ചയ്ക്ക്‌ ഒരു 
വാതില്‍ തുറന്നിടുക മാത്രമാണ്‌ ഇവിടെ ചെയ്യുന്നത്‌. 


കുടുംബം ഒരു ദൈവിക യാഥാര്‍ത്ഥ്യം 


സഭയെന്നും കുടുംബത്തെ നോക്കി കണ്ടിരു 
ന്നത്‌ ദൈവത്തിന്റെ പദ്ധതി സാക്ഷാത്കരിക്കുന്ന 
തിനുള്ള ഒരു സാമൂഹിക യാഥാര്‍ത്ഥ്യമായിട്ടാണ്‌. 
1980-ല്‍ വി. ജോണ്‍പോള്‍ രണ്ടാമന്‍ മാര്‍പ്പാപ്പ വിളി 
ച്ചുകൂട്ടിയ പ്രത്യേക സുന്നഹദോസിലും “കുടുംബം” 
എന്ന യാഥാര്‍ത്ഥൃത്തെകുറിച്ച്‌ ചില അടിസ്ഥാന 
കാഴ്ചപ്പാടുകള്‍ മുന്നോട്ട്‌ വയ്ക്കപ്പെടുകയുണ്ടായി. 
ക്രിസ്തുവില്‍ ദൈവത്തിന്റെ കൃപാവരം സ്വീകരിച്ച്‌ 


കുടുംബം 
യാഥാര്‍ത്ഥ്യവും 
വെല്ലുവിളികളും 


ഫാ. ഡോ. തോമസ്‌ കുഴിനാപ്പുറത്ത്‌ 
(ജൂഡീഷ്യല്‍ വികാർ, തിരുവനന്തപുരം മേജര്‍ അതിരൂപത) 


പരസ്പരം വളര്‍ത്തുകയും ആദരിക്കുകയും പുതിയ 
തലമുറയ്ക്ക്‌ പരിശീലനം നല്‍കി പരിപോഷി 
പ്പിക്കുകയും ചെയ്യുന്ന ഒരേ സമയം ദൈവികവും 
സാമൂഹികവുമായ യാഥാര്‍ത്ഥ്യമാണ്‌ കുടുംബം. 
വി. പനലോസ്‌ശ്ലീഹാ പഠിപ്പിക്കുന്നു, “കര്‍ത്താവില്‍ 
പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ്‌ 
നിലകൊളളുന്നത്‌. എന്തെന്നാല്‍ സ്ത്രീ പുരുഷ 
നില്‍ നിന്ന്‌ ഉണ്ടായതുപോലെ, ഇന്ന്‌ പുരുഷന്‍ 
സ്ത്രീയില്‍ നിന്നും പിറക്കുന്ന്‌” (1 കൊറി. 11, 11 
-12). വീണ്ടും പൌലോസ്‌ശ്ലീഹാ നമ്മെ ഓര്‍മ്മിപ്പി 
ക്കുന്നു, “യഹുദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടി 
മയെന്നോ സ്വത്രത്രനെന്നോ പുരുഷനെന്നോ 
സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും 
യേശുക്രിസ്തുവില്‍ ഒന്നാണ്‌” (ഗലാ. 3,28). പുരു 
ഷനെയും, സ്ത്രീയെയും ക്രിസ്തുവില്‍ ഒരുമിപ്പിച്ച്‌ 
ദൈവം സൃഷ്ടിക്കുന്ന ഒരു ദൈവിക യാഥാര്‍ത്ഥ്യമാണ്‌ 
കുടുംബം. പരസ്പരം നല്‍കുകയും സ്വീകരിക്കു 
കയും ചെയ്യുന്നതിലൂടെ ഓരോ മനുഷ്യ വ്യക്തിയും 
കുടുംബത്തിലൂടെയാണ്‌ വിശാല മനുഷ്യസമൂഹ 
ത്തിലേക്ക്‌ പരിചയപ്പെടുത്തപ്പെടുന്നത്‌. അതോ 
ടൊപ്പം ഓരോ വ്യക്തിയ്ക്കും ലഭിക്കുന്ന ദൈവിക 


20 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ജീവന്‍ കെട്ടുപോകാതെ നിരന്തരം പ്രോജ്്ലിപ്പി 
ക്കുന്ന പരിശീലകളരികൂടിയാണ്‌ കുടുംബം. ഇത്‌ 
ആദ്ധ്യാത്മികതയിലും കൂദാശാ ജീവിതത്തിലും 
അടിയുറച്ച കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലത്തി 
ലാണ്‌ സംഭവിക്കേണ്ടത്‌. ദൈവികപദ്ധതിയില്‍ രൂപ 
പ്പെടുന്ന കുടുംബത്തിന്‌ ദ്വിവിധ ലക്ഷ്യങ്ങള്‍ സഭ 
മുന്നോട്ട്‌ വയ്ക്കുന്നു: 


1. ദമ്പതികളുടെ നന്മ 
2. സന്താനങ്ങളുടെ ജനനവും പരിശീലനവും 
ദമ്പതികളുടെ നന്മ 


ദമ്പതികളുടെ നന്മ വിവാഹജീവിതത്തിന്റെയും 
കുടുംബത്തിന്റെയും ഒരു അടിസ്ഥാനലക്ഷ്യമായി 
സഭ കരുതുന്നു. “ദൈവമായ കര്‍ത്താവ്‌ അരുളിചെ 
യ്തു, മനുഷ്യന്‍ ഏകനായിരിക്കുന്നത്‌ നന്നല്ല; 
അവന്‍ ചേര്‍ന്ന തുണയെ ഞാന്‍ നല്‍കും” (ഉല്പ. 
2, 18). മനുഷ്യന്‍ തുണയുണ്ടാവുകയും അവര്‍ ഒരു 
മിച്ച്‌ കുടുംബജീവിതം കെട്ടിപടുക്കുകയും ചെയ്യുക 
എന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഏകനാ 
യിരിക്കുന്ന മനുഷ്യനില്‍ അവന്റെ നന്മപൂര്‍ണ്ണമാകു 
ന്നില്ല എന്ന സന്ദേശവും ഈ വചനം നല്‍കുന്നു. 
പുരുഷനും സ്ത്രീയും ഒരുമിച്ച്‌ പരസ്പരം വളര്‍ത്തു 
കയും പുതുതലമുറയ്ക്ക്‌ ജന്മം നല്‍കുകയും ചെയ്യു 
മ്പോഴാണ്‌ അവരുടെ നന്മ പൂര്‍ണ്ണമാകുന്നത്‌. 
പനലോസ്ശ്ലീഹാ നമ്മെ ഓര്‍മിപ്പിക്കുന്നു, “എന്നാല്‍ 
വ്യഭിചാരം ചെയ്യാന്‍ പ്രലോഭനങ്ങള്‍ ഉണ്ടാകുമെന്ന 
തുകൊണ്ട്‌ പുരുഷന്‍ ഭാര്യയും സ്ത്രീക്ക്‌ ഭര്‍ത്താവും 
ഉണ്ടായിരിക്കട്ടെ. ഭര്‍ത്താവ്‌ ഭാര്യയോടുള്ള ദാമ്പ 
ത്യധര്‍മ്മം നിറവേറ്റണം. അതുപോലെ തന്നെ ഭാര്യ 
യും, ഭാര്യയുടെ ശരീരത്തിന്‍മേല്‍ അവള്‍ക്കല്ല അധി 
കാരം ഭര്‍ത്താവിനാണ്‌. ഭര്‍ത്താവിന്റെ ശരീരത്തി 
CMG അവനല്ല ഭാര്യയ്ക്കാണ്‌ അധികാരം” 
(1 കോറി. 7, 2-3). മനുഷ്യന്റെ നന്മയ്ക്കായി ദൈവം 
സൃഷ്ടിച്ച ഒരു വിശുദ്ധ യാഥാര്‍ത്ഥ്യമാണ്‌ കുടുംബം 
എന്ന്‌ പൌലൊസ്‌ ശ്ലീഹാവിടെ ഓര്‍മിപ്പിക്കുന്നു. 
കുടുംബത്തില്‍ ദമ്പതികള്‍ പരസ്പരം വളര്‍ത്തു 
കയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാകണ 
മെന്ന കാഴ്ചപ്പാട്‌ ആദിമനൂറ്റാണ്ടുകളില്‍ തന്നെ സഭ 
യ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ്‌ സഭയിലെ 
അതിപുരാതനമായ ആരാധന്രക്രമമായ അന്ത്യോ 
A$ ക്രമത്തില്‍ നാം ഇപ്രകാരം നാം പ്രാര്‍ത്ഥിക്കു 
ന്നത്‌. “നിങ്ങളോരോരുത്തരും അവനവന്റെ ഭാര്യ 
യോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന്‌ 
ശ്രദ്ധിക്കുക. എന്തെന്നാല്‍ അവള്‍ സ്വജനങ്ങളെ 
വിട്ട്‌ ഭര്‍ത്താവിനോട്‌ യോജിച്ചിരിക്കുന്നു. അതിനാല്‍ 
അവന്‍ അവളെ പ്രീതിപ്പെടുത്തി, അവളോട്‌ ദയാ 
പൂര്‍വ്വം വര്‍ത്തിക്കണം. സ്വപ്രാണനെപ്പോലെ 
അവന്‍ അവളോട്‌ വര്‍ത്തിക്കണം. അവന്‍ വിശന്നി 


21 


രുന്നാലും അവള്‍ക്ക്‌ ഭക്ഷണം കൊടുക്കണം. 
അവന്‍ ദാഹിച്ചിരുന്നാലും അവള്‍ക്ക്‌ കുടിക്കുവാന്‍ 
കൊടുക്കണം. അവളും അവനെ യഥോചിതം പരി 
ചരിക്കുവാന്‍ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും 
സൌഹാര്‍ദ്ദുത്തോടും സ്നേഹത്തോടും കൂടെ അവള്‍ 
അവന്റെ അടുക്കല്‍ പെരുമാറണം” (കൂദാശ്ക്രമം, 
2008, പേ. 83). അതുപോലെ തന്നെ ദൈവവചനം 
വീണ്ടും കുടുംബജീവിതത്തിലേക്ക്‌ വെളിച്ചം വീശു 
ന്നു, “ഭാര്യമാരെ ഭര്‍ത്താക്കന്മാര്‍ക്ക്‌ വിധേയരായി 
രിക്കുവിന്‍. വചനം അനുസരിക്കാത്ത ആരെങ്കിലു 
മുണ്ടെങ്കില്‍ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം 
കൊണ്ട്‌ വിശ്വാസത്തിലേക്ക്‌ ആനയിക്കാന്‍ ഭാര്യ 
മാര്‍ക്ക്‌ കഴിയും. അവര്‍ നിങ്ങളുടെ നിഷ്കളങ്കവും 
ആദരപൂര്‍വൃകവുമായ പെരുമാറ്റം കാണുന്നതുമൂല 
മാണ്‌ ഇത്‌ സാധ്യമാവുക. ബാഹ്യമോടികളായ 
പിന്നിയ മുടിയോ സ്വര്‍ണ്ണാഭരണമോ വിശേഷ 
വസ്ര്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. 
പിന്നെയോ ദൈവസന്നിധിയില്‍ വിശിഷ്ടമായ, 
സൌമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വ 
രരത്നം അണിഞ്ഞ ആന്തരികവ്യക്തിത്വമാണ്‌. 
ഇങ്ങനെ തന്നെ ഭര്‍ത്താക്കന്മാരെ നിങ്ങള്‍ വിവേക 
ത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത്‌ ജീവിക്കു 
വിന്‍. സ്ത്രീ ബലഹിീനപാത്രമാണെങ്കിലും ജീവ 
ദായകമായ കൃപയ്ക്ക്‌ തുല്യ അവകാശിയെന്ന നില 
യില്‍ അവളോട്‌ ബഹുമാനം കാണിക്കുവിന്‍” (1 
പത്രോ. 3, 1-7). ദമ്പതികള്‍ സ്നേഹത്തോടെയും 
ആദരവോടെയും പരസ്പരം വളര്‍ത്തുമ്പോള്‍ നല്ല 
കുടുംബം രൂപം കൊളളുന്നു. ഇവിടെ, ദമ്പതിക 
ളുടെ നന്മ എന്ന കുടുംബത്തിന്റെ ഒരു പ്രാഥമിക 
ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നു. 


സന്താനങ്ങള്‍ കുടുംബത്തിന്റെ ഐശ്വര്യം 


കുടുംബജീവിതം സ്ര്രീയുടെയും പുരുഷ 
ന്റെയും നന്മ മാത്രം ലാക്കാക്കിയുള്ള ഒരു സംവി 
ധാനമല്ല. പുതുതലമുറയുടെ പിറവിയും അവരുടെ 
പരിശീലനവും കുടുംബത്തിന്റെ അവിഭാജ്യലക്ഷ്യ 
ങ്ങളില്‍ ഒന്നാണ്‌. ദൈവം പറഞ്ഞു, “സന്താനപു 
ഷ്ടിയുണ്ടായി, പെരുകി, ഭൂമിയില്‍ നിറയുവിന്‍” (ഉ 
ല്പ. 9,1). ഇതിലൂടെ ദൈവത്തിന്റെ ഛായയിലും 
സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്‍ ദൈവ 
ത്തിന്റെ സൃഷ്ടികര്‍മ്മത്തിന്‌ സഹകാരിയാവുക 
യാണ്‌ ചെയ്യുക. പരിപാവനവും ദൈവനിയോഗി 
തവുമായ ഒരു ഉത്തരവാദിത്വമാണ്‌ കുഞ്ഞുങ്ങള്‍ക്ക്‌ 
ജന്മം നല്‍കുക എന്നത്‌. ഇതില്‍ പങ്കാളികളാകു 
മ്പോള്‍ സംശുദ്ധമായ മനസാക്ഷിയും നിര്‍മ്മലമായ 
സ്നേഹവും ദമ്പതികള്‍ കാത്തു സൂക്ഷിക്കണം. 
ഇത്‌ അനന്തരതലമുറയുടെ സ്വഭാവ രൂപവത്കരണ 
ത്തിനും വൈകാരിക പക്വതയ്ക്കും അത്യന്താപേ 
ക്ഷിതമാണ്‌. തികച്ചും ദൈവികമായ ഒരു അര്‍ത്ഥം 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ദാമ്പത്യബന്ധത്തില്‍ കാണുമ്പോള്‍ ഒരു തിരുകര്‍മ്മ 
ത്തിന്റെ വിശുദ്ധിയോടെ കുഞ്ഞുങ്ങള്‍ക്ക്‌ ജന്മം 
നല്‍കാന്‍ ദമ്പതികള്‍ക്കാകുന്നു. 


കുഞ്ഞുങ്ങളുടെ ഗര്‍ഭാസ്ഥാവസ്ഥമുതല്‍ അവ 
രുടെ പരിശീലനവും ആരംഭിക്കുന്നു. ഗര്‍ഭസ്ഥാവ 
സ്ഥയില്‍ തന്നെ അമ്മയുടെ ശരീരവുമായുള്ള 
സംസര്‍ഗ്ഗത്തിലൂടെ ശിശു ഏറെ കാര്യങ്ങള്‍ Ge} 
സിപ്പിക്കുന്നു. ഈ അവസരത്തില്‍ അമ്മയുടെയും 
അവരോട്‌ ചേര്‍ന്നു നില്‍ക്കുന്നവരുടെ വിചാരങ്ങളും 
വികാരങ്ങളും തീരുമാനങ്ങളും പ്രവൃത്തികളും 
ഒക്കെ അമ്മയിലൂടെ ഗര്‍ഭസ്ഥ ശിശുവില്‍ ചെലു 
ത്തുന്ന സ്വാധീനം ചെറുതല്ല. തന്മൂലം ഗര്‍ഭസ്ഥാ 
വസ്ഥയില്‍ മാതാവുമാത്രമല്ല അവരോട്‌ ചേര്‍ന്ന്‌ 
നില്‍ക്കുന്നവരും കുഞ്ഞിന്റെ പരിശീലനത്തില്‍ 
തങ്ങള്‍ക്കുള്ള ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ്‌ 
ഉണര്‍ന്ന്‌ പ്രവര്‍ത്തിക്കേണ്ടതുണ്ട്‌. അമ്മയുടെ ഉദര 
ത്തില്‍ ഉരുവാകുന്നതിനുമുമ്പ്‌ തന്നെ തന്റെ സൃഷ്ടി 
യെകുറിച്ച്‌ കരുതലുള്ള ദൈവത്തെ, തങ്ങളുടെ 
വാക്കുകളിലൂടെയും പ്രാര്‍ത്ഥനകളിലൂടെയും ഗ്രവ്യ 
ത്തികളിലൂടെയും ഗര്‍ഭസ്ഥശിശുവിലേക്ക്‌ സംവേ 
ദനം ചെയ്യുവാന്‍ അവര്‍ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന 
ബോധ്യം സഭ പങ്കുവയ്ക്കുന്നു. ഇക്കാലയളവില്‍ 
കുടുംബത്തില്‍ സംജാതമാകുന്ന പ്രാര്‍ത്ഥനയു 
ടെയും ദൈവിക സമാധാനത്തിന്റെയം അന്തരീക്ഷം 
ഗര്‍ഭസ്ഥ ശിശുവിന്റെ വ്യക്തിത്വത്തില്‍ നിര്‍ണായക 
സ്വാധീനമാണ്‌ ചെലുത്തുന്നത്‌. 


നവജാത ശിശു മുതല്‍ ഗ്രായപൂര്‍ത്തിയാ 
കുന്നവര്‍വരെയുള്ള വളര്‍ച്ചയുടെ കാലയളവില്‍ 
കുട്ടികളുടെ പരിശീലനത്തില്‍ മാതാപിതാക്കള്‍ക്കും 
മറ്റു കുടും ബാംഗങ്ങള്‍ക്കും ശൈശവ, ബാല്യ, 
കൌമാര ദശങ്ങളിലുള്ള കുട്ടികള്‍ മുന്നിലേക്ക്‌ 
അടര്‍ന്നു വീഴുന്ന വ്യക്തിത്വശകലങ്ങളാണ്‌ ഇവ 
രുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും എന്ന 
ബോധ്യം ഇവര്‍ക്കുണ്ടാകണം. ഇവരെയറിയാതെ 
തന്നെ കുട്ടികള്‍ ഇവയെല്ലാം പെറുക്കിയെടുത്ത്‌ 
അവരുടെ വ്യക്തിത്വ സൌധങ്ങള്‍ പണിയുകയാണ്‌. 
അവര്‍ ചേര്‍ത്തുവെയ്ക്കുന്ന ഓരോ ഇഷ്ടികതു 
ണ്ടിലും മാതാപിതാക്കളുടെയും അവരുമായി 
സംസര്‍ഗ്ഗം ചെയ്യുന്നവരുടെയും വ്യക്തിമുര്രകള്‍ 
പതിയുന്നുണ്ടെന്ന കാര്യം ഉരുവിടുന്ന ഓരോ വാക്കി 
നുമുമ്പിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കു 
മുമ്പിലും ഉണ്ട്‌ എന്ന കാര്യം മുതിര്‍ന്നവര്‍ അറിഞ്ഞി 
രിക്കണം. ഈ ഉത്തരവാദിത്വ ബോധത്തോടെ തങ്ങ 
ളുടെ വാക്കുകളെയും പ്രവൃത്തികളെയും കുട്ടിക 
ളുടെ ശിക്ഷണത്തിന്‌ അനുയോജ്യമാക്കുവാന്‍ 
മാതാപിതാക്കളും മറ്റുള്ളവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്‌. 


വാര്‍ദ്ധക്യവും വൈധവ്യവും 
അര്‍ത്ഥപൂര്‍ണ്ണമാക്കാം 


വാര്‍ദ്ധക്യം കുടുംബത്തിന്റെ ഒഴിഞ്ഞ മുലയി 
ലേക്ക്‌ തള്ളപ്പെടേണ്ട ഒരു അവസ്ഥ അല്ല എന്ന 
ബോധ്യം കുടുംബാംഗങ്ങള്‍ക്ക്‌ എല്ലാവര്‍ക്കുമുണ്ടാ 
കണം. വാര്‍ദ്ധക്യവും ഫലദായകമാണെന്ന്‌ വി. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


പനലോസ്‌ ശ്ലീഹാ നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നു, “്രായം 
ചെന്ന പുരുഷന്മാര്‍ മിതത്വം പാലിക്കുന്നവരും 
ഗൌരവ ബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും 
സ്നേഹത്തിലും സഹനത്തിലും ദൃഡ്തയുള്ളവരും 
ആയിരിക്കാന്‍ നീ ഉപദേശിക്കുക. പ്രായം ചെന്ന 
സ്ത്രീകള്‍ ആദരപൂര്‍വ്വം പെരുമാറുകയും പരദൂ 
ഷണം ഒഴിവാക്കുകയും നല്ല കാര്യങ്ങള്‍ പഠിപ്പിക്കു 
കയും ചെയ്യണം. ഭര്‍ത്താക്കന്മാരെയും കുട്ടിക 
ളെയും സ്നേഹിക്കുവാനും വിവേകവും ചാരിത്ര 
ശുദ്ധിയും കുടുംബ ജോലികളില്‍ താല്‍പര്യവും 
ദയാശീലവും ഭര്‍ത്താക്കന്മാരോട്‌ വിധേയത്വവും 
ഉള്ളവരാകുവാനും അവര്‍ യുവതികളെ പരിശീലി 
പ്പിക്കട്ടെ. ഇപ്രകാരം തന്നെ ആത്മനിയ്രന്രണം 
പാലിക്കുവാന്‍ യുവാക്കന്മാരെയും ഉദ്ബോധിപ്പി 
ക്കുക” (1 തിമോ. 5, 3-16). അപ്പച്ചന്മാരെയും അമ്മ 
ച്ചിമാരെയും കുടുംബത്തിന്റെ അതിര്‍ വരമ്പുകളി 
ലേക്കോ വൃദ്ധസദനങ്ങളിലേക്കോ തളളി നീക്കു 
മ്പാള്‍ ഇന്നത്തെ അണുകുടുംബത്തിന്‌ നഷ്ടമാകു 
ന്നത്‌ ഈ പതംവന്ന പരിശീലനവും ശിക്ഷണവുമാ 
ണെന്ന വസ്തുത നമുക്ക്‌ മറക്കാതിരിക്കാം. വാര്‍ദ്ധ 
കൃത്തിലെത്തിയവര്‍ അനന്തര തലമുറയെ പരിശീ 
ലിപ്പിക്കുന്നതിനുള്ള തങ്ങളുടെ ദൈവീകമായ 
ദത്യത്തെ തിരിച്ചറിഞ്ഞ്‌ അവരുടെ ജീവിതത്തെ 
അര്‍ത്ഥപൂര്‍ണ്ണമാക്കേണ്ടതും അനിവാര്യമാണ്‌. 


ജീവിതത്തിന്റെ സായാഹ്നത്തിലോ അല്ലെങ്കില്‍ 
മദ്ധ്യര്രായത്തില്‍ തന്നെയോ തങ്ങളുടെ ജീവിത 
പങ്കാളികളെ നഷ്ടപ്പെട്ട കഴിയുന്നവരോട മറ്റ്‌ കുടും 
ബാംഗങ്ങള്‍ ആദരപൂര്‍വം പെരുമാറണമെന്ന്‌ 
വചനം നമ്മെ പഠിപ്പിക്കുന്നു. “യഥാര്‍ത്ഥത്തില്‍ 
വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക. 
എന്നാല്‍ ഒരു വിധവയ്ക്ക്‌ മക്കളോ മക്കളുടെ 
മക്കളോ ഉണ്ടെങ്കില്‍, അവര്‍ ആദ്യമായി തങ്ങളുടെ 
കുടുംബാംഗങ്ങളോടുള്ള മതപരമായ കര്‍ത്തവ്യം 
എന്താണെന്ന്‌ മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാ 
പിതാക്കളോടുള്ള കടമകള്‍ നിറവേറ്റുകയും ചെയ്യ 
ട്ടെ. അത്‌ ദൈവത്തിന്‌ സ്വീകാര്യമാണ്‌” (1 തിമോ. 
5, 3-4). ജീവിത പങ്കാളികളെ നഷ്ടപ്പെടുന്നവര്‍ 
ജീവിത സായാഹ്നത്തിലായാല്‍ പോലും അനുഭവി 
ക്കുന്ന ഏകാന്തതയില്‍ അവരോട്‌ സഹാനുഭൂതി 
യോടെ പെരുമാറാന്‍ മക്കള്‍ക്കും മറ്റ്‌ കുടുംബാംഗ 
ങ്ങള്‍ക്കും ഉത്തരവാദിത്വമുണ്ട്‌. 


ഇന്നത്തെ കുടുംബം അഭിമുഖീകരിക്കുന്ന 
വെല്ലുവിളികള്‍ 


കുടുംബത്തിന്റെ സ്വഭാവത്തെയും ദൈവീക 
ദാത്യങ്ങളെയും കുറിച്ച്‌ ചിന്തിച്ചതിനുശേഷം 
ഇന്നത്തെ കുടുംബം അഭിമുഖീകരിക്കുന്ന ചില 
വെല്ലുവിളികളെക്കുറിച്ച്‌ ചര്‍ച്ച ചെയ്യാം. രണ്ടു 
വ്യത്യസ്ത കുടുംബങ്ങളില്‍ നിന്നും സാഹചര്യങ്ങ 


23 


ളില്‍ നിന്നും കടന്നു വരുന്ന സ്ത്രീപുരുഷന്മാരില്‍ 
നിന്നുമാണല്ലോ ഒരു കുടുംബം ജന്മം കൊള്ളുക. 
ഇവരുടെ വൃത്യസ്ത ആശയങ്ങളും ചിന്താഗതി 
കളും മനോഭാവങ്ങളും അനുരൂപപ്പെടേണ്ടത്‌ കുടും 
ബത്തിന്റെ ഭ്ര്രതയ്ക്ക്‌ അനിവാര്യമാണ്‌. ഇതിന്‌ 
ആശയ വിനിമയം ഏറെ ആവശ്യമാണ്‌. നമ്മുടെ 
കുടുംബങ്ങളില്‍ പലപ്പോഴും ഇത്‌ അത്ര കണ്ട്‌ പ്രക 
ടമാക്കപ്പെടുന്നില്ല. സംവേദനം ചെയ്യപ്പെടാത്ത 
ആശയങ്ങളും അഭിലാഷങ്ങളും ദമ്പതികള്‍ക്കിട 
യില്‍ അകല്‍ച്ചയും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടി 
ക്കുന്നു. ഈ ആശയക്കുഴപ്പങ്ങള്‍ക്കിടയിലാണ്‌ 
ക്ഷണിക്കപ്പെടാത്ത അതിഥികളെപ്പോലെ മാധ്യമ 
ങ്ങളുടെ കടന്നു വരവ്‌. ജീവിത പങ്കാളിയില്‍ 
നിന്നും ലഭിക്കാത്ത സ്നേഹത്തിന്‌ പകരം അവര്‍ 
ചാനലുകളെയും വെബ്സൈറ്റുകളെയും ആശ്രയി 
ക്കുന്നു. അതിലൂടെ ജീവിത പങ്കാളിക്കായി സമര്‍പ്പി 
ക്കേണ്ട സമയവും ജീവിതവും മാധ്യമങ്ങളുടെ ഭാവ 
നാലോകത്ത്‌ അവര്‍ പാഴാക്കുന്നു. ചിലപ്പോള്‍ ചില 
പുതിയ ബന്ധങ്ങളിലേക്ക്‌ അത്‌ വഴി തുറന്നു 
എന്നും വന്നേക്കാം. ഇന്ന്‌ സാമ്പത്തിക സ്വയം പര്യ 
ാപ്തതയിലേക്ക്‌ കുടുംബാംഗങ്ങളെല്ലാവരും 
വളര്‍ന്നു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്‌ കാണു 
വാന്‍ കഴിയുക. ആര്‍ക്കും ആരെയും ആശ്രയി 
ക്കാതെ ജീവിക്കാമെന്ന അവസ്ഥ. കുടുംബ ബന്ധ 
ങ്ങളിലെ പ്രതിബദ്ധതയുടെ സുവര്‍ണ നൂലുകള്‍ 
പെട്ടെന്ന്‌ അറ്റുപോകുന്നു. ഞാനെന്തിനിവിടെ 
കുടുംബത്തിന്റെ നാലു ചുമരുകള്‍ക്കുള്ളില്‍ എന്നെ 
തളച്ചിടണം എന്ന്‌ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക്‌ 
വരെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട്‌ ഇന്നത്തെ 
അണുകുടംബങ്ങള്‍. പക്ഷെ ഇത്‌ നിരാശയിലേക്കും 
അരക്ഷിതാവസ്ഥയിലേക്കുമാണ്‌ വ്യക്തികളെ 
തള്ളിയിടുന്നത്‌ എന്ന ബോധ്യവും ആധുനിക 
കുടുംബം മുന്നോട്ട്‌ വയ്ക്കുന്നുണ്ട്‌. ഇന്നത്തെ 
കുടുംബങ്ങളില്‍ വളരുന്ന കുട്ടികള്‍ എല്ലാറ്റിന്റെയും 
സംലഭ്യതയിലാണ്‌ അവരുടെ ജീവിതം ആരംഭിക്കു 
ന്നു. ജീവിതത്തിന്റെ പരുപരുത്ത യാഥാര്‍ത്ഥ്യ 
ങ്ങളും ക്ലേശങ്ങളും അവര്‍ക്ക്‌ അന്യമാണ്‌. ഇതി 
ലൂടെ പ്രായപൂര്‍ത്തിയായി തനിയെ ഒരു കുടും 
ബത്തെ നയിക്കുവാന്‍ പോരുന്ന ഒരു വലിയ പരി 
ശീലനമാണ്‌ അവര്‍ക്ക്‌ നഷ്ടമാകുന്നത്‌. അവര്‍ 
പരിശീലിക്കുന്ന ആസൂര്രണ വൈദഗ്ദ്ധ്യവും 
സിദ്ധാന്ത ശകലങ്ങളും കുടുംബത്തിന്റെ പ്രായോ 
ഗികതയില്‍ അത്ര കണ്ട്‌ വിലപോകില്ല എന്ന തിരി 
ച്ചറിവിലേക്ക്‌ മാതാപിതാക്കള്‍ കുട്ടികളെ 
നയിക്കേണ്ടിയിരിക്കുന്നു. കമാരത്തിലേക്ക്‌ കട 
ക്കുന്ന കുട്ടികള്‍ക്ക്‌ ഒരുപാട്‌ ജിജ്ഞാസകളും ഉത്ക 
ണ്ഠകളുമുണ്ടാകും. ഇതിനെ അതിജീവിക്കുവാന്‍ 
പോരുന്ന ഒരു സൌഹാര്‍ദ്ദാന്തരീക്ഷം പലപ്പോഴും 
കുടുംബങ്ങളില്‍ കാണാറില്ല. ലൈംഗിക വിദ്യാ 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ഭ്യാസമുള്‍പ്പടെയുള്ള കാര്യങ്ങള്‍ ചര്‍ച്ച ചെയ്യാന്‍ 
പോരുന്ന സൌഹാര്‍ദ്ദ വേദികളായി കുടുംബങ്ങള്‍ 
മാറണം. മാതാപിതാക്കള്‍ തങ്ങളുടെ മക്കള്‍ക്കു 
വേണ്ടി ജീവിതപങ്കാളികളെ കണ്ടെത്തുമ്പോള്‍ ശരി 
യായ അന്വേഷണം നടത്താത്തത്‌ കുടുംബ ജീവി 
തത്തിന്‌ വെല്ലുവിളി ഉയര്‍ത്തുന്ന മറ്റൊരു വസ്തു 
തയാണ്‌. വൈകാരികമായും സാംസ്കാരികമായും 
ഒക്കെ തങ്ങളുടെ മക്കള്‍ക്ക്‌ ചേര്‍ന്ന ജീവിത പങ്കാ 
ളിയാണ്‌ എന്ന ഉത്തമ ബോദ്ധ്യം വന്നതിനു ശേഷം 
വിവാഹ ജീവിതത്തിലേക്ക്‌ അവരെ ആനയിക്കുക 
യാണു വേണ്ടത്‌. യുവതീ യുവാക്കള്‍ സ്വയം കണ്ടെ 
ത്തുന്ന ജീവിത പങ്കാളികളുടെ കാര്യത്തിലും ഈ 
അന്വേഷണത്തിന്‌ അര്‍ഹമായ പ്രാധാന്യം നല്‍കേ 
ണ്ടതുണ്ട്‌. കുടുംബ ബന്ധങ്ങളെ തച്ചുടക്കുന്ന 
മറ്റൊരു വെല്ലുവിളിയാണ്‌ മദ്യപാനം തുടങ്ങിയ 3497 
ലങ്ങള്‍. പക്ഷെ ഏത്‌ ദുശ്ശീലത്തിനടിമപ്പെട്ട ഭര്‍ത്താ 
ക്കന്മാരെയും പ്രാര്‍ത്ഥനാപൂര്‍വ്വകമായ പരിചരണ 
ത്തിലൂടെ നേര്‍വഴിക്ക്‌ കൊണ്ടുവരുവാന്‍ 
സ്ത്രീകള്‍ക്ക്‌ സാധിക്കും എന്ന്‌ പല അനുഭവങ്ങളും 
സാക്ഷിക്കുന്നു. ക്ഷമാപൂര്‍വ്വകമായ കാത്തിരിപ്പ്‌ 
ഇവിടെ അനിവാര്യമാണ്‌. പത്രോസ്‌ ശ്ലീഹായുടെ 
വാക്കുകള്‍ ഒരിക്കല്‍ കൂടി നമുക്ക്‌ ഓര്‍ക്കാം 
“വചനം അനുസരിക്കാത്തവരെ വാക്കുകൊണ്ടല്ല; 
പെരുമാറ്റം കൊണ്ട്‌ വിശ്വാസത്തിലേക്ക്‌ നയിക്കു 
വാന്‍ ഭാര്യമാര്‍ക്ക്‌ കഴിയും” (1 പത്രൊ. 3-1). 
ഇങ്ങനെ ഓരോ വ്യക്തിയും സ്വയം അറിഞ്ഞും പര 
സ്പരം വളര്‍ത്തിയും ആണ്‌ കുടുംബം കരുപ്പിടിപ്പി 
ക്കേണ്ടത്‌. പലപ്പോഴും ഈ വൈകാരിക പക്വതയി 


ലേക്ക്‌ കുടുംബാംഗങ്ങള്‍ വളരുന്നില്ല എന്നത്‌ ആധു 
നിക കുടുംബം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാ 
ണ്‌. സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ പെട്ടെന്ന്‌ 
പ്രതികരിക്കുന്ന കുടുംബാംഗങ്ങള്‍ കുടുംബ ശൈഥി 
ല്യത്തിന്‌ വഴിമരുന്നിടുകയാണ്‌. ഇതിനുവേണ്ട 
പാകത കനഈമാരക്കാലം മുതല്‍ക്കെ കുട്ടികള്‍ക്ക്‌ 
പകര്‍ന്നുകൊടുക്കുവാന്‍ മാതാപിതാക്കള്‍ക്കും അദ്ധ്യാ 
പകര്‍ക്കും സാധിക്കണം. 


ഉപസംഹാരം 


ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയുടെ 
നിവര്‍ത്തിയാകലിന്‌ ദൈവം സ്ഥാപിച്ച സാമൂഹിക 
സംവിധാനമാണ്‌ കുടുംബം. കുടുംബത്തില്‍ ദമ്പ 
തികളുടെ ക്ഷേമവും കുഞ്ഞുങ്ങളുടെ പരിശീല 
നവും ഉറപ്പാക്കപ്പെടണം. വൃദ്ധരും വിധവകളും 
കുടുംബങ്ങളില്‍ സംരക്ഷിക്കപ്പെടണം. ഇന്നത്തെ 
കുടുംബം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികള്‍ക്ക്‌ 
മുന്നില്‍ തളരുകയല്ല വേണ്ടത്‌ സമചിത്തതയോടെ 
അവയെ നേരിടുകയാണ്‌ ആവശ്യം. ദൈവം 
സ്ഥാപിച്ച ഒരു സംവിധാനത്തെ സംരക്ഷിക്കുവാന്‍ 
ദൈവത്തിന്റെ കരം എപ്പോഴും കൂടെയുണ്ടാവുമെ 
ന്നും, ആ വിശ്വാസത്തിലുള്ള അടിയുറച്ച അര്‍പ്പണ 
ബോധമാണ്‌ ഈ വെല്ലുവിളികള്‍ക്കുള്ള ഏക പ്രത്യു 
ത്തരമെന്നും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 
സിനഡില്‍ പ. പിതാവ്‌ ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ 
ഒക്ടോബര്‍ 19-00 തീയതി നല്‍കിയ സമാപന സന്ദേ 
ശത്തോടെ ഈ ലേഖനം ഉപസംഹരിക്കട്ടെ, “കുടും 
ബത്തിലെ ആത്മാക്കളുടെ നന്മയ്ക്കായി നമുക്ക്‌ 
ഉത്സുകരാകാം. അതാണല്ലോ അത്യുന്നത നിയമം.” 


കര്‍ദ്ദിനാള്‍ റെയ്മണ്ട്‌ ലിയോ ബാർക്ക്‌ 


സാധാരണയായി അനുവര്‍ത്തിച്ച്‌ വരുന്ന മാര്‍ഗ്ഗം 
കാണുക, വിലയിരുത്തുക, പ്രവര്‍ത്തിക്കുക എന്നതാ 
യിരുന്നുവെങ്കില്‍ ഈ സുന്നഹദോസില്‍ അത്‌ 
ശ്രവിക്കുക, വിലയിരുത്തുക, പ്രവര്‍ത്തിക്കുക എന്നതാ 
യിരുന്നു. 
ശ്രവിക്കുക: മറ്റുള്ളവര്‍ പറയുന്നതും, ഇന്നത്തെ 
ലോകത്തിലെ വിവാഹജിവിതത്തെക്കുറിച്ചും കുടുംബ 
ജീവിതത്തെക്കുറിച്ചും ശ്രവിക്കുകയും നിരീക്ഷിക്കുകയും 
ചെയ്യുക. 
വിലയിരുത്തുക : നമുക്ക്‌ ദാനമായി ലഭിച്ചിട്ടുളള വിശ്വാസ 
നിക്ഷേപത്തിന്റെ വെളിച്ചത്തില്‍ വിലയിരുത്തുക. 
്രവര്‍ത്തിക്കുക:നമ്മുടെ പരിപാലനയ്ക്ക്‌ ഏല്‍പ്പി 
ച്ചിട്ടുള്ള ദൈവത്തിന്റെ ജനത്തെ അജപാലനപര 
മായി അനുധാവനം ചെയ്യുക. 


24 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ആധുനികകേരളത്തിലെ 
കുടുംബങ്ങള്‍ നേരിടുന്ന 


ആധുനികകാലത്തു സംഭവിക്കുന്ന കുടുംബ 
തകര്‍ച്ചകള്‍ക്ക്‌ കാരണങ്ങള്‍ പലതാണ്‌. ഏതൊക്കെ 
കാരണങ്ങളാലാണ്‌ ഇതു സംഭവിക്കുന്നത്‌ എന്ന്‌ 
അന്വേഷിക്കാന്‍ ആരും 
മെനക്കെടുന്നില്ല. കാര 
ണം, സ്വന്തം സ്വപന 
ങ്ങള്‍ സാക്ഷാത്കരി 
ക്കുന്നതിനുള്ള ഓട്ട 
ത്തിലാണ്‌ എല്ലാവരും. 
ഇതിനിടെ കുടുംബം, 
സമൂഹം മുതലായവ 
യെക്കുറിച്ച്‌ അന്വേഷി 
ക്കാനോ അവയെപ്പറ്റി 
ചിന്തി ക്കാനേോ 
ആര്‍ക്കും സമയമില്ല. 
വ്യക്തി, വ്യക്തികള്‍ 
ചേര്‍ന്ന കുടുംബം, 
കുടുംബങ്ങള്‍ ചേര്‍ന്ന 
സമൂഹം, സമൂഹങ്ങള്‍ 
ചേര്‍ന്ന ജനത, ഈ 
ജനതയുടെ രാജ്യം. 
ഈ കണ്ണിയുടെ തുട 
ക്കക്കാരനായ വ്യക്തി തന്നെ മുന്‍കൈ എടുത്താലേ 
ബാക്കിയുള്ളവയെല്ലാം പൂര്‍ണ്ണമാവൂ. വ്യക്തി ശരി 
യല്ലെങ്കില്‍ രാഷ്രടം നശിക്കും എന്നുതന്നെ 
ചുരുക്കം. വ്യക്തിയും കുടുംബവും പരസ്പരപൂര 
കങ്ങളാണ്‌. അതായത്‌, വ്യക്തി മുന്‍കൈ എടു 
ത്താലേ കുടുംബം ശരിയാവൂ. അതുപോലെ വ്യക്തി 
യില്‍ നല്ല വ്യക്തിത്വരൂപവല്‍ക്കരണത്തിന്‌ കുടുംബം 
മുന്‍കൈ എടുക്കണം. ചുരുക്കത്തില്‍ കുടുംബവും 
വ്യക്തിയും രണ്ടല്ല, ഒന്നായിരിക്കണം. 


സമൂഹത്തിന്റെ ഈ ഘടനക്ക്‌ ആധുനികകാല 
ഘട്ടത്തില്‍ പലതരം വെല്ലുവിളികള്‍ ഉണ്ടാവുന്നുണ്ട്‌. 
വ്യക്തിത്വ രൂപീകരണത്തിനുതകുന്ന കുടുംബബന്ധ 
ങ്ങള്‍ ഇതുവരെയുണ്ടാകാത്ത രീതിയിലുള്ള ഭീഷ 


25 


വെല്ലുവിളികള്‍ 


ഡോ. ജോളി കെ. ജെയിംസ്‌ 
(സെന്റ്‌ ബര്‍ക്കുമാന്‍സ്‌ കോളേജ്‌, ചങ്ങനാശ്ശേരി) 


ണികള്‍ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവയില്‍ ചിലത്‌ 
പരിശോധിക്കാം. 


1. ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ വികസനം 


ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ വികസനം 
അതിന്റെ ലക്ഷ്യത്തിന്‌ അനുസൃതമായി ഉപയോഗി 
ക്കാതെ ഏറെ ദോഷകരമായി ബാധിക്കുന്ന തര 
ത്തില്‍ വിവേകശൂന്യമായി ഉപയോഗിക്കുന്നത്‌ 
കുടുംബബന്ധങ്ങളുടെ തകര്‍ച്ചക്ക്‌ ഒരു കാരണമാണ്‌. 
സോഷ്യല്‍ മീഡിയകള്‍ ബന്ധങ്ങള്‍ ശക്തിപ്പെടു 
ത്തുക എന്ന ലക്ഷ്യവുമായി സ്ഥാപിതമായപ്പോള്‍ 
ഇതിലൂടെ ഓരോ കുടുംബത്തിലെയും ഒരാളെ 
ങ്കിലും ഇതില്‍ അംഗമാകുകയും വിലപ്പെട്ട മണി 
ക്കൂറുകള്‍ ഇതിനായി ചിലവഴിക്കുകയും ചെയ്യുന്നു. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ഇതില്‍ പ്രധാനമായും നമുക്കു കാണാവുന്നത്‌, ഒരു 
വശത്ത്‌ സരഹൃദബന്ധങ്ങള്‍ ശക്തിപ്പെടുത്താന്‍ 
ശ്രമിക്കുമ്പോള്‍ മറുവശത്ത്‌ കുടുംബബന്ധങ്ങള്‍ 
ശിഥിലമാകാന്‍ ഇത്‌ കാരണമാകുന്നു എന്നതാണ്‌. 
ജീവിതപങ്കാളിയോടും മക്കളോടുമൊപ്പം ചിലവഴി 
ക്കേണ്ട വിലപ്പെട്ട സമയമാണ്‌ അറിയുന്നവരും അറി 
യാത്തവരുമായ സുഹൃത്തുക്കള്‍ക്കു വേണ്ടി / 
സുഹൃത്ത്‌ എന്നു വിശ്വസിക്കുന്നവര്‍ക്കുവേണ്ടി 
ചിലവഴിക്കപ്പെടുന്നത്‌. ഇതുമാത്രമല്ല, പ്രധാനപ്പെട്ട 
കാര്യം സോഷ്യല്‍ മീഡിയയിലൂടെ തല്‍പരകക്ഷി 
കളുടെ ചതിക്കുഴിയില്‍പ്പെട്ട സാമ്പത്തിക മാനസിക 
പീഡനങ്ങള്‍ ഏല്‍ക്കേണ്ടി വരുന്നവരുടെയും, 
ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്നവരുടേതുമായ 
അനുഭവങ്ങള്‍ ദിവസേന നാം കാണുകയും ദൃശ്യ 
വാര്‍ത്താമാധ്യമങ്ങള്‍ പരമ്പരപോലെയെന്നവണ്ണം 
നമ്മെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 
പ്രായ /ലിംഗഭേദമെന്വയേ ഇതു സംഭവിക്കുകയും 
ഓരോ ദിവസവും അധികരിച്ചുകൊണ്ടിരിക്കുകയും 
ചെയ്യുന്നു. 


ഇതിനുള്ള കാരണങ്ങളും സാഹചര്യങ്ങളും 
അപഗ്രഥിക്കുമ്പോള്‍ നമുക്ക്‌ അറിയാന്‍ സാധിക്കു 
ന്നത്‌ കുടുംബത്തില്‍നിന്നും ലഭിക്കേണ്ടതായ 
സ്നേഹം, കരുതല്‍, പരിഗണന തുടങ്ങിയവ ലഭി 
ക്കാത്തപ്പോള്‍ അതു തേടിപ്പോകുന്ന വ്യക്തികളുടെ 
അവസ്ഥയെക്കുറിച്ചാണ്‌, അവരുടെ മനോഭാവത്തെ 
ക്കുറിച്ചാണ്‌. യുവതീയുവാക്കള്‍ മാത്രമല്ല, കുടും 
ബസ്ഥര്‍ വരെ ഈ സാഹചര്യത്തില്‍ പെട്ടുപോകു 
ന്നത്‌ നമുക്കു കാണാന്‍ കഴിയും. അറിയാന്‍ സാധി 
ക്കാത്ത വ്യക്തിയുമായുള്ള സുഹൃത്ബന്ധങ്ങള്‍ 
പലപ്പോഴും അപകടങ്ങളിലേയ്ക്ക്‌ തള്ളിവിടുന്നു 
എന്ന സത്യം വ്യക്തികള്‍ മനസ്സിലാക്കാതെപോ 
കുന്നു, അല്ലെങ്കില്‍ ആ സത്യം ഉള്‍ക്കൊള്ളുന്നതില്‍ 
പരാജയപ്പെടുന്നു. സൌഹൃദ ചാറ്റിംഗില്‍ ഏറ്റവും 
കൂടുതല്‍ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ്‌ ‘1 
miss ൮/0" എന്നത്‌. ഇത്‌ ശരിയായ അര്‍ത്ഥത്തി 
ലാണോ ഉപയോഗിക്കപ്പെടുന്നത്‌ അതോ വെറു 
മൊരു ഉപചാരവാക്കായാണോ? ഇതു കേട്ട്‌ പുള 
കിതരാവുന്നവര്‍ ഓര്‍ക്കേണ്ട ഒരു കാര്യം, ശരിക്കും 
മിസ്‌ ചെയ്യുന്നത്‌ ആര്‍ക്ക്‌, ആരെ എന്നതാണ്‌. 
മണിക്കൂറുകളോളം സോഷ്യല്‍ മീഡിയയില്‍ ചില 
വഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധി 
ച്ചിടത്തോളം, അയാള്‍ക്ക്‌ സ്വന്തം കുടുംബാംഗ 
ങ്ങളെ മിസ്‌ ചെയ്യുന്നു. കുടുംബാംഗങ്ങള്‍ക്ക്‌ 
അയാളെ മിസ്‌ ചെയ്യുന്നു. അതല്ലേ സത്യം. 
അല്ലാതെ ഏതോ രാജ്യത്തെ ഏതോ ഒരു സ്ഥല 
ത്തിരുന്ന്‌ സമയംകൊല്ലാനോ, കെണിയില്‍പെടു 
ത്തി സാമ്പത്തികലാഭത്തിനോ ശ്രമിച്ചുകൊണ്ടിരി 
ക്കുന്ന ഏതോ ഒരാള്‍ക്ക്‌ ആരെ, എന്തു മിസ്‌ 


26 


ചെയ്യാന്‍? സോഷ്യല്‍ മീഡിയയിലൂടെ ലഭിക്കുന്ന / 
വാഗ്ദാനം ചെയ്യപ്പെടുന്ന സ്നേഹം അഭിനയം മാത്ര 
മാണെന്നു മനസ്സിലാക്കുമ്പോഴേക്കും പലതും നഷ്ട 
പ്പെട്ടിരിക്കും. സമ്പത്ത്‌, അഭിമാനം, കുടുംബബന്ധ 
ങ്ങള്‍, സര്‍വ്വോപരി നല്ലകാര ങ്ങള്‍ക്ക്‌ ഉപയോഗിക്കേ 
ണ്ടിയിരുന്ന വിലപ്പെട്ട സമയം. 


ആധുനിക ഭാരതത്തില്‍ ഏറ്റവും കൂടുതല്‍ മാറ്റ 
ങ്ങള്‍ക്കു വിധേയമായൊരു സമൂഹം കേരളീയ സമൂ 
ഹമാണെന്ന്‌ നിസ്സംശയം പറയാം. ഏറ്റവും കൂടുതല്‍ 
പാശ്ചാത്യവത്കരിക്കപ്പെട്ടതും കേരളീയസമൂഹം 
തന്നെ. ഉയര്‍ന്ന വിദ്യാഭ്യാസനിലവാരവും, മലയാ 
ളിയുടെ പ്രവാസജീവിതവും അതിനു വളമായി. 
വിദ്യാഭ്യാസവും സാമ്പത്തികാഭിവൃദ്ധിയും കേരള 
സമൂഹത്തെ നശിപ്പിച്ചു എന്ന്‌ ഇതര്‍ത്ഥമാക്കുന്നില്ല 
മറിച്ച്‌ ആധുനികവത്ക്കരണത്തില്‍, നന്മയും 
തിന്മയും വേര്‍തിരിച്ച്‌ നല്ലതിനെ തിരഞ്ഞെടുത്ത്‌ 
മോശമായതിനെ ഒഴിവാക്കുന്നതില്‍ മലയാളി വിജ 
യിച്ചോ എന്നതാണ്‌. ഇന്ന്‌ എറ്റവും കൂടുതല്‍ വിവാ 
ഹമോചനം നടക്കുന്ന ഒരു സമൂഹമായി കേരളം 
മാറിക്കൊണ്ടിരിക്കുകയാണ്‌. ഓരോ വര്‍ഷവും വിവാ 
ഹമോചനക്കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരി 
ക്കുന്നു - അല്ല, അത്‌ ഇരട്ടിയാവുന്നു എന്നതാണ്‌ 
ഭീതിജനകം. വിവാഹം കഴിക്കാതെയുള്ള “ലിവിംഗ്‌ 
ടുഗദര്‍” സംസ്കാരം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. 
കുടുംബാംഗങ്ങള്‍ തമ്മില്‍ കൂടു മ്പോള്‍ 
ഇമ്പം എന്നതിനു പകരം കൂടുമ്പോള്‍ പ്രകമ്പനം 
എന്ന രീതിയിലായിരിക്കുന്നു കാര്യങ്ങള്‍. 
ശബ്ദകോലാഹലങ്ങളുടെയും ആശയവിസ്ഫോട 
നങ്ങളുടെയും പ്രകമ്പനം. എന്താണ്‌ ഇതിനു 
കാരണം എന്നന്വേഷിച്ചാല്‍ പഴി ചാരാന്‍ പലതും 
കാണാം. മാതാപിതാക്കള്‍ തമ്മിലുള്ള സ്വരച്ചേര്‍ച്ച 
യില്ലായ്മ, ഉപഭോഗസംസ്കാരത്തിന്റെ ഭാഗമായു 
ണ്ടാവുന്ന അനിയന്ത്രിതമായ ആവശ്യങ്ങളുടെ പട്ടി 
കയും അതു നിറവേറ്റപ്പെടുന്നതിനുതകുന്ന സാമ്പ 
ത്തിക ഭ്രദതയില്ലായ്മയും, കുടുംബന്ധച്ഛതയിലേ 
യ്ക്കുള്ള ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുകയറ്റം, കുട്ടി 
കളുടെ നിയന്ത്രണമില്ലായ്മയും അമിതസ്വാത 
ന്ത്രവും മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങള്‍ മുതലായവ 
അതില്‍ ചിലതു മാത്രം. 


2. അണുകുടുംബങ്ങളുടെ വ്യാപനം 


ആധുനിക യുഗത്തില്‍ കുടുംബങ്ങള്‍ നേരി 
ടുന്ന പ്രധാന പ്രശ്നം, കുടുംബത്തിന്റെ അസ്ഥിര 
തയാണ്‌. സ്ഥിരതയുണ്ടായിരുന്ന പുരാതനകുടുംബ 
ങ്ങളില്‍ വിവാഹബന്ധങ്ങള്‍ പിരിയുന്നത്‌ ആലോ 
ചിക്കാന്‍പോലും ആകാത്ത ഒരു സ്ഥിതിയായിരുന്നു. 
കുടുംബത്തിനു വെളിയില്‍ സ്ത്രീകള്‍ക്ക്‌ മറ്റ്‌ അഭയ 
സങ്കേതങ്ങള്‍ ലഭിച്ചിരുന്നില്ല. ആധുനിക കാലഘട്ട 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ത്തില്‍ കുടുംബം എന്ന വ്യവസ്ഥിതിക്ക്‌ അതിലുള്ള 
അംഗങ്ങളുടെമേലുള്ള നിയന്ത്രണം കുറഞ്ഞു. യുവ 
തലമുറക്ക്‌ (ന്യൂജനറേഷന്‍) മുതിര്‍ന്നവര്‍ തങ്ങളെ 
നിയന്ത്രിക്കുന്നതോ, തങ്ങളുടെ കാര്യങ്ങളില്‍ അഭി 
പ്രായം പറയുന്നതോ ഇഷ്ടമല്ലാതായിരിക്കുന്നു. 
മുതിര്‍ന്നവര്‍ തങ്ങളുടെ ജീവിതപരിചയങ്ങ 
ളില്‍നിന്നും മനസ്സിലാക്കിയ നല്ലകാര്യങ്ങള്‍ യുവത 
ലമുറക്ക്‌ പറഞ്ഞുകൊടുത്താല്‍ അതു വെറും വിവ 
രദോഷമായും, കാലംകഴിഞ്ഞവരുടെ ജല്പന്നങ്ങ 
ളായും അവഗണിക്കപ്പെടുന്നു. അവരെ സംബന്ധിച്ചി 
ടത്തോളം അതൊക്കെ കാലഹരണപ്പെട്ട ആശയ 
ങ്ങള്‍ ആണ്‌. പണ്ടുണ്ടായിരുന്ന, പലകൂടുംബങ്ങള്‍ 
ഒന്നിച്ചുകഴിഞ്ഞിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതി, 
അതില്‍ ലഭിച്ചിരുന്ന സുരക്ഷിതത്വവും പങ്കുവെ 
യ്ക്കലും ന്യൂജനറേഷന്‍ അചിന്ത്യവും അസഹനീ 
യവുമാണ്‌. അതെല്ലാം “പ്രൈവസി” എന്ന ആംഗ 
ലേയ വാക്കുകൊണ്ട്‌ വേര്‍തിരിക്കപ്പെട്ട വികാര 
ങ്ങള്‍ക്ക്‌ എതിരാണ്‌. വിശാലമായ അര്‍ത്ഥത്തില്‍ 

“പ്രൈവസി” എന്നത്‌ ഒരു തരം സ്വാര്‍ത്ഥത 
അല്ലേ? തന്റെ കാര്യങ്ങള്‍, തന്റേതായ വിചാരങ്ങള്‍, 
തന്റേതു മാത്രമായ അവസ്ഥകള്‍, അതില്‍ ആരും 
ഇടപെടാന്‍ പാടില്ല, ആരും നിയന്ത്രിക്കാന്‍ പാടില്ല. 
ന്യൂ ജനറേഷന്‍ കാലഘട്ടത്തില്‍ വ്യക്തിക്ക്‌ ആവ 
ശൃത്തിനുമധികം സ്വകാര്യത ലഭിക്കുന്നു. ഇതെല്ലാം 
ആധുനിക യുവത്വം ഏറ്റവും കൂടുതല്‍ പ്രാധാന്യം 
കൊടുക്കുന്ന “പ്രൈവസി” എന്ന ഒറ്റ വാക്കിനാല്‍ 
നിര്‍വ്ൃചിക്കപ്പെട്ടിരിക്കുന്നു. എന്തു തെമ്മാടിത്തവും 
അവന്‍ ഈ വാക്കിന്റെ പരിധിയില്‍ കൊണ്ടുവരുന്നു. 


ന്യൂജനറേഷന്‍ കുടുംബങ്ങളില്‍ സ്വകാര്യതക്ക്‌ 
വലിയ പ്രാധാന്യമാണ്‌ നല്‍കപ്പെട്ടിരിക്കുന്നത്‌. 
അണുകുടുംബങ്ങളുടെ വ്യാപനമാണ്‌ സ്വകാര്യതക്ക്‌ 
ഇരധ്രയധികം പ്രാധാന്യം കൈവരാന്‍ കാരണം. പര 
സ്പരമുള്ള പങ്കുവെയ്ക്കല്‍ ശീലിക്കാന്‍ ഇവിടെ 
അവസരം ലഭിക്കുന്നില്ല. ഇന്ന്‌ കുട്ടികള്‍ക്ക്‌ ഒന്നിനും 
ഒരു കുറവും ഇല്ല. അവരുടെ ഏതാഗ്രഹവും സാധി 
ച്ചുകൊടുക്കാന്‍ മാതാപിതാക്കള്‍ മത്സരിക്കുന്നു. 
ഒന്ന്‌ അല്ലെങ്കില്‍ രണ്ട്‌ കുട്ടികള്‍ മാത്രമുള്ള കുടും 
ബത്തില്‍ ഇത്‌ വളരെയെളുപ്പം സാധ്യമാകുന്നു. 
എന്നാല്‍ ഇത്‌ കൂട്ടികളെ കൂടുതല്‍ സ്വാര്‍ത്ഥമതിക 
ളാക്കുകയല്ലേ ചെയ്യുന്നത്‌. ഈ അന്തരീക്ഷത്തില്‍ 
വളര്‍ന്നു വരുന്ന വ്യക്തി ഒരു കുടുംബമായി ജീവി 
ക്കേണ്ടി വരുന്ന സാഹചര്യത്തില്‍ ഒന്നിനോടും 
പൊരുത്തപ്പെടാനാവാതെ ഉള്ളതില്‍ സംതൃപ്തി 
കണ്ടെത്തുവാനോ കഴിയാതെ വിഷമിക്കുന്നു. ഇത്‌ 
കുടുംബത്തില്‍ അസ്വാരസ്യത്തിനു വിത്തിടുന്നു. 


3, ജോലി ചെയ്യുന്ന ഭാര്യയും ഭര്‍ത്താവും 


ഇന്ന്‌ സമൂഹത്തിലെ ഏറിയ പങ്കും ഇരട്ട വരു 
മാനമുള്ള കുടുംബങ്ങളാണ്‌. പലപ്പോഴും ഇരുവരു 
ടെയും ജോലിസംബന്ധമായ പിരിമുറുക്കങ്ങളും 
ജോലി സമയത്തിന്റെ ഏറ്റക്കുറച്ചിലുകളും, സ്ഥിര 
തയില്ലായ്മയും കുടുംബബന്ധങ്ങളെ വികലമാ 
ക്കുകയും കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തെയും, 
കുടുംബബന്ധങ്ങളെയും സാരമായി ബാധി 
ക്കുകയും ചെയ്യുന്നു. ഭാര്യാഭര്‍ത്താക്കന്മാര്‍ തമ്മി 
ലുള്ള പരസ്പര വിശ്വാസത്തിന്റെ ദ്യഡ്ദതക്ക്‌ ഉല 


27 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ച്ചില്‍ തട്ടുന്നതായി ആധുനുക സമൂഹത്തില്‍ 
നമുക്കു കാണാം. നമ്മുടെ സമൂഹത്തില്‍ നിലനി 
ന്നിരുന്ന മാതൃകാപരവും, ആത്മാര്‍ത്ഥതയും സത്യ 
സന്ധതയും പരി പാലിക്കപ്പെട്ടിരുന്നതുമായ 
ലൈംഗീക ബന്ധത്തിന്‌ ആധുനിക കാലഘട്ടത്തി 
ലുണ്ടായ അപജയം കുടുംബബന്ധങ്ങളുടെ കെട്ടു 
റപ്പിനെ സാരമായി ബാധിച്ചിരിക്കുന്നതായി കാണാം. 
ദിവസേന പരത്രമാധ്യമങ്ങളിലൂടെ അറിയപ്പെടുന്ന 
വിവാഹേതര ബന്ധങ്ങളെയും വിവാഹപൂര്‍വുബന്ധ 
ങ്ങളെയും പറ്റിയുള്ള വാര്‍ത്തകള്‍, യഥാര്‍ത്ഥത്തില്‍ 
സംഭവിക്കുന്നതിന്റെ ചെറിയൊരു ശതമാനം മാത്ര 
മാണെങ്കില്‍പ്പോലും, പുറത്തുവരുന്നവ മാത്രം കണ 
ക്കിലെടുത്താല്‍തന്നെ എത്ര ഭീകരമായ അവ 
സ്ഥയിലൂടെയാണ്‌ ആധുനിക സമൂഹം കടന്നു 
പോകുന്നത്‌ എന്നത്‌ മനസ്സിലാക്കാവുന്നതാണ്‌. 


പുതുതലമുറ കുടുംബാംഗങ്ങള്‍ കൂടുതല്‍ സമ 
യവും കുടുംബത്തിനു വെളിയില്‍ ചിലവഴിക്കാന്‍ 
ഇഷ്ടപ്പെടുന്നു. പലപ്പോഴും കുടുംബം എന്നത്‌ 
അന്തിയുറക്കത്തിനുള്ള ഒരു ഇടത്താവളം മാത്രമായി 
മാറുന്നു. എപ്പോഴെങ്കിലും വന്നു കയറുക, തോന്നു 
മ്പോള്‍ ഇറങ്ങിപ്പോകുക ഇതായിരിക്കുന്നു കുടും 
ബാംഗങ്ങളുടെ രീതി. പൌരാണിക കുടുംബങ്ങളില്‍ 
ഉണ്‌ മേശ എന്നത്‌ കുടുംബാംഗങ്ങള്‍ തമ്മിലുള്ള 
ബന്ധങ്ങള്‍ ദ്ൃഡപ്പെടുത്തുന്നതിന്‌ മുഖ്യമായ ഒരു 
പങ്കു വഹിച്ചിരുന്നു എങ്കില്‍ ആധുനിക കുടുംബ 
ങ്ങളുടെ ക്ഷണം ഹോട്ടലില്‍നിന്നോ അല്ലെങ്കില്‍ 
സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലോ നിര്‍വ്ൃവഹിക്കപ്പെ 
ടുന്നു. ഓരോ ദിവസവും ഇത്‌ ഓരോരോ ആഘോ 
ഷമായി മാറ്റപ്പെടുകയും രാത്രിവൈകുവോളം ക്ലബ്ബു 
കളിലോ അല്ലെങ്കില്‍ അതുപോലുള്ള സ്ഥലങ്ങ 
ളിലോ ചിലവഴിക്കപ്പെടുകയും ചെയ്യുന്നു. കുടുംബ 
ത്തോടൊപ്പം ചിലവിടേണ്ട വിലപ്പെട്ട സമയമാണ്‌ 
ഇങ്ങനെ ധൂര്‍ത്തടിക്കപ്പെടുന്നത്‌. ജോലിക്കു ശേഷ 
മുള്ള ഈ ഒത്തുകൂടലിനെയും ഭക്ഷണരീതിയെയും 
നിര്‍വൃചിക്കാനായി ന്യൂജനറേഷന്‍ തലമുറ ഉപയോ 
ഗിക്കുന്ന വാക്കുതന്നെ “അര്‍മാദം” എന്നാണ്‌. തല 
മുതിര്‍ന്നവരോട്‌ പഴയ സമൂഹം കാണിച്ചിരുന്ന 
ബഹുമാനം ഇന്ന്‌ പുച്ഛത്തിനു വഴിമാറിയിരിക്കുന്നു. 
പ്രായത്തിനു മൂത്തവരെ പണ്ടുള്ളവര്‍ “ചേട്ടാ” 
എന്നു ബഹുമാനത്തോടെ വിളിച്ചിരുന്നെങ്കില്‍ ഇന്ന്‌ 
അത്‌ “NIGH Do “ബ്രൊ” യുമാണ്‌. സമൂഹത്തിന്റെ 
എല്ലാ ശ്രേണികളിലും ഈ മാറ്റം ദര്‍ശിക്കാം. സിനി 
മകളെപ്പോലും പഴയജനറേഷനും ന്യൂജനറേ 
ഷനുമായി വേര്‍തിരിച്ചിരിക്കുന്നു. സിനിമയിലെ കഥാ 
പാത്രങ്ങളുടെ സംഭാഷണത്തില്‍ ആകാശവാണി 
റേഡിയോ നിലയം തുറക്കുമ്പോള്‍ കേട്ടിരുന്ന മൂളല്‍ 
ശബ്ദം തുടര്‍ച്ചയായി കേട്ടാല്‍ ഉറപ്പിക്കാം അതൊരു 
ന്യൂജനറേഷന്‍ സിനിമയാണ്‌ എന്ന്‌. ഇതു കേള്‍ക്കു 
മ്പോള്‍ ന്യൂജനറേഷന്‍ ആര്‍ത്തുല്ലസിക്കുകയും 
പഴയ ജനറേഷന്‍ കാര്യം മനസ്സിലാവാതെ വായും 


28 


പൊളിച്ചിരിക്കുകയും ചെയ്യുന്നു. എന്താണു സംഭാ 
ഷണമെന്ന്‌ കൃത്യമായി അവന്‍ മനസ്സിലാവുന്നുണ്ടെ 
ങ്കില്‍ക്കൂടിയും പച്ചയായി അതു കേള്‍പ്പിക്കാത്തതി 
ലുള്ള അസ്വാരസ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. 
ന്യൂജനറേഷന്റെ “അര്‍മാദ' ത്തെ തലമുതിര്‍ന്ന 
ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ ഉപദേശിക്കു 
കയോ ചെയ്താല്‍ അതു പ്രായം കഴിഞ്ഞവന്റെ 
അസൂയമൂലമാണ്‌ എന്ന്‌ ഉദാഹരിക്കപ്പെടുന്നു. 
പാശ്ചാത്യ രതിവൈകൃതങ്ങളെ സ്വന്തം ജീവിത 
ത്തില്‍ പരീക്ഷിച്ച്‌ അതു മൊബൈലില്‍ ഷൂട്ട്‌ 
ചെയ്യുന്ന ന്യൂജനറേഷന്‍ “ബഡ്ഡി” കളും അത്‌ അവ 
നറിയാതെ അടിച്ചുമാറ്റി ഇന്റര്‍നെറ്റിലും whatsapp, 
Viber പോലുള്ള സോഷ്യല്‍ സൈറ്റുകളിലും ഷെയര്‍ 
ചെയ്ത്‌ “അര്‍മാദി'ക്കുന്ന സഹ്രപവര്‍ത്തക/സഹ 
പാഠി ബഡ്ഡി" കളും ആധുനികയുഗത്തിന്റെ വക്താ 
ക്കളാവുന്നു. ആധുനികവല്‍ക്കരണം മൂലമുള്ള സമൂ 
ഹത്തിന്റെ ഈ മാറ്റത്തെ സാസ്‌കാരിക അധ:പതനം 
എന്നു നിര്‍വൃചിക്കാമോ എന്നറിയില്ല. കാരണം 
അങ്ങനെ പറഞ്ഞാല്‍ ആധുനികവല്‍ക്കരണംമൂലം 
സമൂഹത്തിനുണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കൂടി വിമര്‍ശി 
ക്കുന്നതായി വരും. എന്തുതന്നെയായാലും ഈ മാറ്റം 
കുടുംബബന്ധങ്ങള്‍ക്ക്‌ ഉലച്ചിലുണ്ടാക്കുന്നതില്‍ 
പ്രധാന പങ്കുവഹിക്കുന്നു എന്നത്‌ വസ്തുതയാണ്‌. 


4. വ്യക്തികളുടെ സാമ്പത്തിക ഭ്രദത 


സാമ്പത്തിക ഭദ്രത എങ്ങനെ കുടുംബബന്ധ 
ങ്ങളെ ബാധിക്കുന്നു എന്നു നോക്കാം. കൂട്ടുകുടും 
ബവ്യവസ്ഥിതി നിലനിന്ന കാലത്ത്‌ ഒരാളുടെ ആവ 
ശ്യനിര്‍വൃഹണത്തിന്‌ മറ്റു പലരേയും ആശ്രയിക്കേ 
ണ്ടിയിരുന്നു. തന്മൂലം ഒരാളുടെ ആവശ്യം പലതര 
ത്തില്‍ കുടുംബത്തില്‍ ചര്‍ച്ചചെയ്യപ്പെടുകയും 
അതിന്റെ ആവശ്യവും അത്യാവശ്യവും അനുസരി 
ച്ചുള്ള പരിഗണന മാത്രം ലഭിക്കുകയും ചെയ്തിരു 
ന്നു. എല്ലാക്കാര്യങ്ങളിലും ഇതു അംഗീകരിക്ക 
പ്പെടേണ്ടകാര്യമല്ല എങ്കില്‍ക്കൂടിയും തന്റെ ആവശ്യ 
ങ്ങള്‍ക്ക്‌ സ്വയമേ ഒരു സെന്‍സര്‍ഷിപ്പ്‌ ഏര്‍പ്പെടു 
ത്തുന്നതിന്‌ വ്യക്തികള്‍ നിര്‍ബന്ധിക്കപ്പെട്ടിരുന്നു. 
തന്മൂലം സമ്പത്തിന്റെ കാര്യക്ഷമമായ ഒരു ചിലവാ 
ക്കല്‍ പാരമ്പര്യം ഉരുത്തിരിയുകയും കുടുംബങ്ങ 
ളില്‍ സാമ്പത്തിക ഭദ്രതയുണ്ടാവുകയും ചെയ്തിരു 
ന്നു. എന്നാല്‍ ആധുനികകാലഘട്ടം വ്യക്തികള്‍ക്കു 
നല്‍കിയ സാമ്പത്തിക ഭദ്രത അല്ലെങ്കില്‍ സ്വന്തം കാ 
ലില്‍ നില്‍ക്കാനുള്ള സാഹചര്യം ആവശ്യങ്ങളുടെ 
സെന്‍സര്‍ഷിപ്പ്‌ എന്നതിലേയ്ക്കു ചിന്തിക്കേണ്ട ഒരു 
ആവശ്യമേ ഉണ്ടാക്കുന്നില്ല. 6 മാസം മുമ്പ്‌ വാങ്ങിയ 
ഒരു ഐ ഫോണ്‍ പുതിയ മോഡല്‍ ഇറങ്ങി എന്ന 
ഒറ്റക്കാരണംകൊണ്ട്‌ ഉപേക്ഷിച്ച്‌ പുതിയതു വാ 
ങ്ങുന്ന പുതുതലമുറ, അതുപോലെതന്നെ സുഹൃത്ത്‌ 
പുതിയമോഡല്‍ ബൈക്ക്‌ വാങ്ങിയതുകൊണ്ട്‌ 
തനിക്ക്‌ അതിലും മുന്തിയതു വേണം എന്നു വാശി 
പിടിക്കുന്ന ന്യൂജനറേഷന്‍ യുവത്വം, മാതാപിതാ 
ക്കള്‍ എതിര്‍പ്പുഗ്രകടിപ്പിച്ചാല്‍ സ്വന്തമായി അതു 
നേടിയെടുക്കുന്നതിനായി നിയമവിരുദ്ധപ്രവര്‍ത്തന 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ങ്ങളില്‍ ഏര്‍പ്പെടാന്‍ വരെ മടിയില്ലാത്തവര്‍, ഇതൊ 
ക്കെയും ആധുനികയുഗം സമൂഹത്തിനു സംഭാ 
വനചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്‌. 


ഇന്നു നടക്കുന്ന വിവാഹമോചനങ്ങളില്‍ 
ഏറിയ പങ്കും വ്യക്തിക്ക്‌ സാമ്പത്തിക സുരക്ഷി 
തത്വം ഉണ്ട്‌ എന്ന ഒറ്റ കാരണത്തിലാണ്‌ എന്നു 
കാണാം. തന്റെ ആവശ്യങ്ങള്‍ക്ക്‌ ഭര്‍ത്താവിനെ/ 
ഭാര്യയെ ആശ്രയിക്കേണ്ടതുണ്ട്‌ എന്ന സന്ദര്‍ഭത്തില്‍ 
ആരും വിവാഹമോചനം എന്ന അറ്റകൈ പ്രയോ 
ഗത്തിനു മുതിരും എന്നു തോന്നുന്നില്ല. ആധുനിക 
കാലത്ത്‌ തനിക്കു വരുമാനം ഉണ്ടെങ്കില്‍ ആവശ്യ 
മുള്ളതെന്തും ഒരു “മൌസ്‌ക്ലിക്കി' ല്‍ അല്ലെങ്കില്‍ ഒരു 
ഫോണ്‍ കോളില്‍ ലഭ്യമാണെന്നിരിക്കേ എന്തിന്‌ 
“അഡജസ്റ്റ്മെന്റി'നു തയ്യാറാകണം എന്നതാണ്‌ 
ന്യൂജനറേഷന്‍ തത്വശാസ്ത്രം. വിവാഹമോചനങ്ങ 
ളുടെ ഉള്ളറകളിലേയ്ക്കൊന്നെത്തിനോക്കിയാല്‍, 
പലതിന്റെയും മൂലകാരണം വ്യക്തികളുടെ ചെറിയ 
“ഈഗോ യില്‍നിന്നു തുടങ്ങിയതാണെന്നു കാണാം. 
ഇത്തരത്തിലുള്ള ഈഗോ വലുതാക്കുന്നതാകട്ടെ 
വ്യക്തികളുടെ സാമ്പത്തികഭദ്രതയും അതുമൂലമു 
ണ്ടാവുന്ന അമിത ആത്മവിശ്വാസവും. ഇത്‌ പറഞ്ഞു 
മനസ്സിലാക്കാനോ വേണ്ടരീതിയില്‍ കൈകാര്യം ചെ 
യ്യാനോ മുതിര്‍ന്നവരുടെ സാമീപ്യമൊട്ടില്ലതാനും. 
കാരണം, അതിനു ഉത്തരവാദിത്വപ്പെട്ടവരെ നേര 
ത്തെതന്നെ വൃദ്ധസദനത്തിലോ അതുപോലുള്ള 
സ്ഥലങ്ങളിലോ ആക്കിയതിനുശേഷമാണല്ലോ ഇവ 
രുടെ “ഫ്രീ ആന്‍ഡ്‌ ടെന്‍ഷന്‍ലെസ്‌ ലൈഫ്‌” തുട 
ങ്ങിയത്‌. 


ഉപസംഹാരം 


ആധുനികയുഗം കേരളീയസമൂഹത്തിനു സമ്മാ 
നിച്ച മാറ്റങ്ങള്‍ ഗുണത്തെക്കാളേറെ ദോഷമാണ്‌ 
ഉണ്ടാക്കിയിരിക്കുന്നത്‌ എന്നത്‌ ഒരു വസ്തുതയാ 
ണ്‌. ഇവിടെ വ്യക്തികള്‍ ്രാധാന്യവത്കരിക്കപ്പെ 
ടുകയും കുടുംബവും സമൂഹവും അപ്രധാനമായി 
ത്തീരുകയും ചെയ്യുന്നു. ഇതു ശരിയായ ഒരു പ്രവ 
ണതയാണോ എന്നത്‌ ചിന്തിക്കേണ്ട കാര്യമാണ്‌. 


എത്ര പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിലും വഴിയില്‍ 
ഒരു അപകടത്തില്‍പെട്ടു കിടന്നാല്‍ ആരെങ്കിലും 
സഹായിക്കാതെ അവിടുന്നു രക്ഷപെടാനുള്ള 
സാധ്യത വിരളമാണ്‌. വര്‍ദ്ധമാനകാലത്ത്‌ ആരാലും 
ശ്രദ്ധിക്കപ്പെടാതെ വഴിയില്‍ കിടന്നു ജീവന്‍ നഷ്ട 
പ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. ആര്‍ക്കും 
അന്യന്റെ കാര്യത്തില്‍ യാതൊരു താല്‍പര്യവുമില്ല, 
അതിനൊട്ടു സമയവുമില്ല. ഒരു അപകടത്തില്‍പെട്ട 
ചോരയൊലിപ്പിച്ച്‌ വഴിയില്‍ കിടക്കുന്ന ഒരാളെ 
എങ്ങനെ രക്ഷപെടുത്താം എന്നല്ല മറിച്ച്‌ അതിന്റെ 
ഫോട്ടൊയെടുത്ത്‌ ഫേസ്ബുക്കിലിട്ട എത്രമാര്രം 

ലൈക്ക്‌ വാങ്ങാം എന്നതാണ്‌ ഇന്നത്തെ യുവത 
യുടെ ലക്ഷ്യം. സമൂഹത്തില്‍ ഒരു വ്യക്തി പാലി 
ക്കേണ്ട മര്യാദകള്‍, സമൂഹത്തോടുള്ള കടപ്പാടുകള്‍ 
എന്തൊക്കെയെന്ന്‌ മനസ്സിലാക്കേണ്ടത്‌ സ്വന്തം 
കുടുംബത്തില്‍നിന്നാണ്‌. ഈ കുടുംബബന്ധങ്ങളി 
ലുണ്ടാകുന്ന അപജയം സമൂഹത്തെ ആകെയും 
ക്യാന്‍സറുപോലെ ബാധിക്കുന്നു. ജനാധിപത്യസം 
വിധാന്റപ്രകിയ പിന്തുടരുന്ന ഇന്ത്യാരാജ്യത്ത്‌ ഓരോ 
പൌരന്റെയും മയലികാവകാശം എന്നതുപോലെ 
തന്നെ പൌരന്‍ നിര്‍വൃഹിക്കേണ്ടുന്നതായ മൌലിക 
കടമകളും ഉണ്ട്‌ എന്നത്‌ ഓരോ വ്യക്തിയും മനസ്സി 
ലാക്കുകയും, മലികാവകാശത്തിനുവേണ്ടി വാദി 
ക്കുന്ന അതേ രീതിയില്‍ തന്റെ കടമ നിര്‍വ്വഹണം 
ഉത്തരവാദിത്തത്തോടെ നടത്തുകയും ചെയ്താലേ 
അതു സമൂഹനന്മക്കും അതുവഴി രാജ്യപുരോഗതി 
ക്കുമുതകൂ. ഓരോ വ്യക്തിയും തന്റെ കുടുംബവു 
മായുള്ള ബന്ധത്തിനു വിലകല്പിക്കുന്നതോടൊപ്പം 
അതിന്റെ അഭിവൃദ്ധിക്കും മറ്റുകുടുംബങ്ങളുമായി 
ഈഷ്മളമായ ബന്ധം സൂക്ഷിക്കുന്നതിനും ശ്രദ്ധി 
ക്കണം. അതിനു സഹായകമായ വിധത്തില്‍ വിവര 
സാങ്കേതികതയുടെ നല്ലവശങ്ങളെ ആശ്രയിക്കാവു 
ന്നതാണ്‌. 


ആര്‍ച്ച്ബിഷപ്പ്‌ പോള്‍ ആന്ദ്രേ ഡ്യുറോഷര്‍ 


ചുറ്റുപാടും 


29 


ജനങ്ങളുടെ യഥാര്‍ത്ഥ ജീവിതാവസ്ഥയില്‍ നിന്ന്‌ ആരംഭിച്ച്‌ 
നടക്കുന്ന കാര്യങ്ങളെ വേര്‍തിരിക്കുന്ന ഒരു 
നിഗമനാത്മകമായ രീതിയാണ്‌ സുന്നഹദോസ്‌ സ്വീകരിച്ചത്‌. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


റവ. ഡോ. ജോളി വടക്കന്‍ 
(സെക്രട്ടറി, കെ.സി.ബി.സി മീഡിയാ കമ്മീഷന്‍) 


കേരളസഭ 48-00 സമ്പര്‍ക്കമാധ്യമദിനമായി 
നവംബര്‍ 16 ഞായറാഴ്ച ആചരിക്കുകയാണ്‌. 
കൂട്ടായ്മ വളര്‍ത്തേണ്ട നവമാധ്യമങ്ങളെക്കുറിച്ചാണ്‌ 
ഈ വര്‍ഷം മാധ്യമദിനത്തില്‍ ഫ്രാന്‍സിസ്‌ പാപ്പാ 
വിചിന്തനം നടത്തിയിട്ടുള്ളത്‌. അനുദിനജീവിത 
ത്തിലെ മാധ്യമ ഇടപെടലുകളിലൂടെ സഹോദരങ്ങ 
ളുടെ വേദന ശമിപ്പിക്കുന്ന സാന്ത്വന തൈലവും 
ആനന്ദം പകരുന്ന നല്ല വീഞ്ഞുമായി നല്ല സമറായ 
ക്കാരനായി വര്‍ത്തിക്കാന്‍ സഹായിക്കട്ടെ എന്ന 
താണ്‌ മാധ്യമദിനസന്ദേശത്തിന്റെ കാതല്‍. മാധ്യമ 
ങ്ങളെ ദൈവത്തിന്റെ ദാനങ്ങളായി അംഗീകരിക്കു 
ന്നുണ്ടെങ്കിലും അവ പ്രപഞ്ചവിധാതാവിന്റെ ആസൂ 
ര്രണപരിപാടികള്‍ക്ക്‌ വിരുദ്ധമായവിധത്തിലോ 
നമ്മുടെതന്നെ നാശത്തിന്‌ വഴിതെളിയിക്കുന്ന രീതി 
യിലോ ഉപയോഗിക്കാതിരിക്കാന്‍ പ്രത്യേകം ശ്രദ്ധി 
ക്കണമെന്നും സഭ പഠിപ്പിക്കുന്നു. വിവേകത്തോടെ 
കൈകാര്യം ചെയ്തില്ലെങ്കില്‍, ഏദന്‍തോട്ടത്തില്‍ 
ആദ്യത്തെ കുടുംബത്തെ തകര്‍ത്ത സാത്താനെ 
പ്പോലെ ആധുനിക കുടുംബബന്ധങ്ങളുടെ അന്ത 
കന്മാരായി മാധ്യമവില്ലന്മാര്‍ കടന്നുവന്നേക്കാം. ഈ 
അവസരത്തില്‍ കുടുംബവും മാധ്യമങ്ങളും ഒരു പഠ 
നവിഷയമാക്കുക ഉചിതമാണ്‌. 


കുടുംബങ്ങളിലെ ചാനല്‍ വില്ലന്മാര്‍ 


1984-ല്‍ ആണ്‌ ആദ്യമായി ദൂരദര്‍ശന്‍ മലയാളം 
പരിപാടികള്‍ സംപ്രേഷണം ചെയ്യാന്‍ ആരംഭിച്ചത്‌. 
ആ നാളുകള്‍ ഞായറാഴ്ചതോറുമുണ്ടായിരുന്ന മല 
യാളം സിനിമകള്‍ക്കായി കുടുംബാംഗങ്ങള്‍ മുഴുവ 
ന്‍ കാത്തിരുന്ന ഒരു സാഹചര്യവുമായിരുന്നു. 
എന്നാല്‍ 1990-കളിലേക്കെത്തിയപ്പോള്‍ ഏഷ്യാനെറ്റ്‌ 
സ്വകാര്യ ഉപഗ്രഹ ടെലിവിഷന്‍ ശ്യംഖലയിലേക്ക്‌ 
കടന്നുവന്നു. അതോടെ ദൃശ്യമേഖലയില്‍ വിപ്ലവം 
ആരംഭിക്കുകയായി. മലയാളിയുടെ മനം കവര്‍ന്നി 
രുന്ന പൈങ്കിളി വാരികകളുടെ സ്ഥാനം ടെലിവി 
ഷന്‍ ചാനലുകള്‍ മത്സരിച്ച്‌ ഏറ്റെടുക്കുന്ന അവസ്ഥ 


30 


മാധ്യമങ്ങളും 
കുടുംബവും 


യിലേക്ക്‌ കാര്യങ്ങള്‍ മാറി. വാര്‍ത്തകളും സീരിയ 
ലുകളും റിയാലിറ്റി ഷോകളും മുഴുവന്‍ സമയ സിനി 
മകളും അഭിമുഖപരിപാടികളുമൊക്കെയായി മലയാ 
ളിയുടെ കുടുംബങ്ങളിലേക്ക്‌ ടെലിവിഷന്‍ ചേക്കേ 
റി. രണ്ടായിരമാണ്ടിന്റെ ആദ്യപകുതിയില്‍തന്നെ 
മുഴുവന്‍ സമയവാര്‍ത്താചാനലുകള്‍ സംപ്രേഷണം 
ആരംഭിച്ചു. ഇന്ത്യാവിഷന്‍ ആയിരുന്നു ഈ മേഖല 
യിലെ തുടക്കക്കാരനെങ്കിലും പിന്നീട്‌ പ്രമുഖരായ 
പത്രക്കാരും രാഷ്ട്രീയപാര്‍ട്ടിക്കാരും അവരുടേതായ 
ചാനലുകളുമായി രംഗത്തുവന്നു. മാര്‍ഡോക്‌ 
പോലുള്ള ആഗോളമാധ്യമരാജാക്കന്മാരും ഇവി 
ടത്തെ ചാനലുകളുമായി മത്സരിക്കാന്‍ രംഗത്തെ 
ത്തി. ഇന്ന്‌ 50-ഓളം ചാനലുകള്‍ ഈ മേഖലയില്‍ 
തങ്ങളുടെ ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്‌. 


ടെലിവിഷന്‍ പരിപാടികള്‍ കുടുംബജീവിത 
ത്തിന്റെ നിയ്രന്തണം ഏറ്റെടുത്തതോടെ അതിന്റെ 
ദുരന്തഫലങ്ങള്‍ അനുഭവിക്കാന്‍ നാം നിര്‍ബന്ധി 
തരായിത്തീരുന്ന അവസ്ഥയുമുണ്ടായി. മാധ്യമസ്വാ 
ധീനംമൂലം മാറിവരുന്ന വസ്ര്രധാരണരീതികളും 
ഭക്ഷണശീലങ്ങളും സ്ത്രീ-പുരുഷ ബന്ധങ്ങളിലെ 
വ്യത്യസ്തതകളും കൊടുംഗ്രൂരതകളുടെ നിസ്സാര 
വത്കരണവും വില്ലന്‍ കഥാപാത്രങ്ങളുടെ മഹത്ത്വീ 
കരണവും പണസമ്പാദനത്തിനുള്ള ആര്‍ത്തിയും 
എന്നുവേണ്ട മലയാളിയുടെ മൂല്യശ്രേണിക്കുതന്നെ 
തുരങ്കംവയ്ക്കുന്ന സാഹചര്യങ്ങള്‍ സൃഷ്ടിക്കപ്പെ 
ട്ടു. പരസ്യങ്ങളുടെ അതിപ്രസരമാണ്‌ ഇന്ന്‌ ചാന 
ലുകളിലൂടനീളം കാണുന്നത്‌. (ഷാലോം, ഗുഡ്നെസ്‌ 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ടി.വി. ചാനലുകള്‍ ഇതില്‍പെടുന്നില്ല). ആവശ്യങ്ങ 
ളില്ലാത്തിടത്ത്‌ ആവശ്യങ്ങള്‍ സൃഷ്ടിക്കുകയും 
ആഡംബരങ്ങള്‍പോലും അത്യാവശ്യങ്ങളായി മാറ്റു 
കയും ചെയ്യുന്ന പരസ്യത്തിന്റെ സംവേദനശക്തി 
അപാരംതന്നെയാണ്‌. സ്വഭാവവൈശിഷ്ട്യത്തേ 
ക്കാള്‍ സ്വീകാര്യത, ആഡംബരജീവിതത്തിന്‌ കിട്ടു 
ന്നത്‌ ഈ ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനത്താലാണ്‌. 
ചാനല്‍ ലോകം നമ്മുടെ മുമ്പില്‍ തുറന്നുകാട്ടുന്നത്‌, 
യാഥാര്‍ത്ഥ്യത്തിന്റെ നേര്‍ക്കാഴ്ചകളല്ല. ശരിയായ 
യാഥാര്‍ത്ഥ്യത്തിനു (Real Reality) പകരം യാഥാര്‍ത്ഥ്യ 
ത്തിന്റെ ഒരു ഭാഷ്യം മാത്രം എടുത്തുകാട്ടുന്ന (Ver- 
sion of Reality). കാഴ്ചകളെ കൂടുതല്‍ ആകര്‍ഷക 
ങ്ങളാക്കി മാറ്റി നമ്മുടെ മനസ്സുകളെ അയഥാര്‍ത്ഥ 
മായ ഒരു ലോകത്തിലേക്ക്‌ കൊണ്ടുപോകയാണ്‌ 
ഈ ദൃശ്യവിരുന്നുകള്‍. ആയിരിക്കുക (to be) എന്ന 
തിനേക്കാള്‍ ഉണ്ടായിരിക്കുക (To have) എന്ന അവ 
സ്ഥയിലേക്ക്‌ സമൂഹം മാറുന്നതിന്‌ അത്‌ ഇടയാക്കു 
ന്നു. 


മനുഷ്യന്റെ ചിന്താശക്തിയെയും ഭാവനാവൈ 
ഭവത്തെയും (Thinking and Imagination) ടെലിവിഷന്‍ 
ചാനലുകള്‍ അപഹരിക്കുകയും ചെയ്യുന്നു. സീരി 
യലുകളിലൂടെ അവിഹിതബന്ധങ്ങള്‍ തുടര്‍ച്ചയായി 
കാണിച്ച്‌ അത്‌ സമൂഹത്തിന്റെ പരിഛേദമാണെന്ന്‌ 
വരുത്തിത്തീര്‍ക്കുക, ദാമ്പത്യ അവിശ്വസ്തതയും, 
വിവാഹപൂര്‍വബന്ധങ്ങളും സനഹൃദങ്ങളും ഒരു 
അനിവാര്യതയായി ചിത്രീകരിക്കുക, ഒരാവശ്യവുമി 
ല്ലാത്ത ഉത്പന്നങ്ങള്‍പോലും ഒഴിവാക്കാനാകാത്ത 
താണെന്ന്‌ വരുത്തി തീര്‍ക്കുക തുടങ്ങി മാധ്യമങ്ങള്‍ 
നമ്മുടെ കുടുംബങ്ങളില്‍ നിറയ്ക്കുന്ന വിഷലിപ്ത 
ചിന്തകള്‍ നിരവധിയാണ്‌. വീടിനു മുന്നിലുള്ള റോഡ്‌ 
മുറിച്ചുകടക്കാന്‍ പ്രായമാകുംമുമ്പ്‌, ടെലിവിഷന്‍ 
കുട്ടികളെ ലോകം മുഴുവന്‍ സഞ്ചരിപ്പിക്കുന്നു. മാധ്യ 
മങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച്‌ ചിന്തിക്കാന്‍ 
നമുക്കിന്നു പ്രയാസമാണ്‌. രണ്ടു ദശാബ്ദങ്ങള്‍ക്കു 
മുമ്പ്‌ ഒരു തലമുറയെ വാര്‍ത്തെടുക്കുന്നതില്‍ 
ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തിയിരുന്ന 
ഈ ദൃശ്യ മാധ്യമത്തെ ഇന്ന്‌ നവമാധ്യമങ്ങള്‍ കീഴ 
ടക്കിയിരിക്കുകയാണ്‌. 


നവമാധ്യമങ്ങള്‍ തീര്‍ക്കുന്ന വിര്‍ച്വല്‍ ലോകം 


സംസ്കാരനിര്‍മ്മിതിയില്‍ മാധ്യമങ്ങള്‍ നിര്‍വ 
ഹിച്ചുകൊണ്ടിരിക്കുന്ന മഹിതമായ പങ്കിനെ ഒരി 
ക്കലും വിസ്മരിക്കാനാവില്ല. നവസംവേദനം എന്നു 
വിളിക്കപ്പെടുന്ന രണ്ടു ദശകങ്ങളുടെ മാര്തം പഴക്ക 
മുള്ള ഇന്റര്‍നെറ്റ്‌ സംവിധാനങ്ങളും ബ്ലോഗും, silg 
റും, ഫെയ്സ്ബുക്കും, വാട്ടസ്‌അപ്പും, ഗൂഗിള്‍ ഹാങ്ങ്‌ 
ഒട്ടും ഈ കാലഘട്ടത്തില്‍ സൃഷ്ടിക്കുന്ന AOS, 


31 


സ്തമായ ഒരു സൈബര്‍ ലോകംതന്നെ ഉണ്ട്‌. 2015 
ആകുന്നതോടെ ഇന്ത്യയില്‍ മാത്രമായി ഇന്റര്‍നെറ്റ്‌ 
ഉപഭോക്താക്കളുടെ എണ്ണം 40-കോടിയിലെത്തുമെ 
ന്നാണ്‌ കണക്ക്‌. ചൈനയും ഇന്ത്യയും കഴിഞ്ഞാല്‍ 
ലോകത്തെ ഏറ്റവും വലിയ രാജ്യമത്രെ ഫെയ്സ്ബു 
ക്ക്‌. ലോകമെമ്പാടും 800 ദശലക്ഷം ആളുകള്‍ 
ഫെയ്സ്ബുക്ക്‌ ഉപയോഗിക്കുന്നുണ്ട്‌. വാട്ടസ്‌ അപ്പ്‌ 
പോലുള്ള easy connect ആയ നൂതന മാധ്യമ ശ്യംഖ 
ലകള്‍ ഇന്ന്‌ യുവജനങ്ങളെ മാത്രമല്ല, കുഞ്ഞുങ്ങ 
ളെയും മധ്യവയസ്കരെയും എന്തിന്‌ വൃദ്ധരെ 
പ്പോലും അടിമകളാക്കിതുടങ്ങി. ഫേസ്ബുക്കിന്‌ 
ഭീഷണിയായി വളര്‍ന്ന വാട്ട്സ്‌ അപ്പിനെ അവര്‍ 
വാങ്ങിയത്‌ 19004 കോടി ഡോളറിനാണ്‌. നാം ജീവി 
ക്കുന്ന യഥാര്‍ത്ഥ ലോകവും നാം നിര്‍മ്മിക്കുന്ന 
സൈബര്‍ ലോകവും തമ്മിലുള്ള അന്തരം ബൃഹ 
ത്താണ്‌. 


വ്യക്തിപരമായി നേരില്‍ കണ്ടുകൊണ്ടല്ലെ 
ങ്കിലും പരസ്പരം സംവേദനം നടത്താനുള്ള മനു 
ഷ്യന്റെ നൈസര്‍ഗികവാസനകളെ ഉണര്‍ത്തുന്ന 
രീതിയില്‍ രൂപകല്പന ചെയ്യപ്പെട്ടതിനാലാണ്‌ ഈ 
നവമാധ്യമങ്ങള്‍ ഇത്രയേറെ ജനസമ്മിതി നേടിയത്‌. 
മറ്റു ദൃശ്യ-ശ്രാവ്യ മാധ്യമങ്ങളില്‍ ഒരു സ്രോതസ്സില്‍ 
സ്വീകര്‍ത്താക്കളിലേക്കുള്ള ആശയങ്ങളുടെ 
കുത്തൊഴുക്ക്‌ (Oneway traffic) മാത്രമായിരുന്ന 
സ്ഥാനത്ത്‌ ഈ മാധ്യമങ്ങളിലൂടെ പരസ്പരം സംവേ 
ദനം ചെയ്യപ്പെടാവുന്ന സാധ്യത ഉണ്ടായിരിക്കുന്നു. 
അതുകൊണ്ടുതന്നെയാണ്‌ ചുരുങ്ങിയ സമയം 
കൊണ്ട്‌ ഈ മാധ്യമങ്ങളുടെ ഉപയോക്താക്കളായി 
കോടിക്കണക്കിന്‌ മനുഷ്യര്‍ ഒഴുകിയെത്തിയത്‌. 


നവമാധ്യമങ്ങളുടെ വരവോടെ കുടുംബങ്ങ 
ളിലെ ആശയവിനിമയങ്ങളും സനഹൃദകൂട്ടായ്മ 
കളും ഇല്ലാതാകുന്നു എന്നത്‌ അപകടകരമാണ്‌. ഒഴി 
വുസമയങ്ങളില്‍ മാത്രമല്ല, ഭക്ഷണവേളകളിലും 
പ്രാര്‍ത്ഥനാനിമിഷങ്ങളിലും ഒഴിച്ചുകൂടാനാകാത്ത 
ഒന്നായി സ്മാര്‍ട്ട്‌ഫോണ്‍ മാറുമ്പോള്‍ അതുവഴി 
യായി കുടുംബബന്ധങ്ങളുടെ ഇഴയടുപ്പം ഇല്ലാതാ 
കുന്നുണ്ട്‌. ഒരുമിച്ചു വര്‍ഷങ്ങളോളമായി കഴിയുന്ന 
കുടുംബാംഗങ്ങളുടെ ജന്മദിനം ഓര്‍ത്തിരിക്കാനോ 
ആശംസിക്കാനോ ശ്രദ്ധിക്കാത്തവര്‍ ഇന്നുവരെ 
നേരില്‍ കാണാത്ത 


ഫെയ്സ്ബുക്ക്‌ സുഹൃത്തുക്കള്‍ക്ക്‌ ആശംസ 
കള്‍ ഏകാന്‍ മടിക്കുന്നില്ല. ഫെയ്സ്ബുക്കില്‍ കണ്ട 
മുഖവും യാഥാര്‍ത്ഥ്യവും തമ്മിലുള്ള അന്തരം 
എത്രയോ വലുതാണെന്നറിയുമ്പോള്‍ ഉണ്ടാകുന്ന 
അസ്വസ്ഥതകളും ഞെട്ടലുകളും ഇന്ന്‌ പുതുമയി 
ല്ലാത്ത വാര്‍ത്തകളാണ്‌. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


സഭയും നവമാധ്യമങ്ങളും 


ഫ്രാന്‍സിസ്‌ പാപ്പായുടെ ട്വിറ്റര്‍ അക്കൌണ്ടില്‍ 
4.47 മില്യന്‍ സന്ദര്‍ശകരുണ്ട്‌. ആധുനികമാധ്യമങ്ങള്‍ 
സഭയുടെ സുവിശേഷപ്രഘോഷണദാഈത്യത്തിലെ 
ആധുനികപുരപ്പുറങ്ങള്‍ (Modern house tops) തന്നെ 
യാണ്‌. ട്വിറ്ററിലും ബ്ലോഗിലും വാട്ട്‌സ്‌ അപ്പിലും 
ഫെയ്സ്ബുക്കിലും യൂ-ട്യൂബിലുമായി പങ്കുവയ്ക്ക 
പ്പെടുന്ന കുറിമാനങ്ങളും ചിത്രങ്ങളും അതിന്റെ ഉപ 
ഭോക്താക്കളെത്തേടി അവരുടെ കൈകളിലെ 
സ്മാര്‍ട്ട്‌ഫോണുകളിലേക്കെത്തുന്ന ഈ കാലത്ത്‌ 
അതിന്‌ എതിരെനിന്നതുകൊണ്ട്‌ ഒന്നും നേടാനില്ല. 
പരമ്പരാഗതശൈലികളിലൂടെമാര്രം സുവിശേഷസ 
ന്ദേശം പങ്കുവച്ച്‌ ശീലിച്ച അജപാലകര്‍ക്കും നേതൃ 
ത്വത്തിനും ഒരുപക്ഷേ ഈ ഒരു ചുവടുമാറ്റം ഒരു 
വെല്ലുവിളിതന്നെയാണ്‌. സുവിശേഷസന്ദേശങ്ങളുടെ 
പ്രചാരണത്തിനും സനാതനമൂല്യങ്ങളുടെ വ്യാപന 
ത്തിനും ക്രമാനുഗതമായ വിശ്വാസപരിശീലന 
ത്തിനും എന്നുവേണ്ട അജപാലനശുശ്രൂഷയുടെ 
എല്ലാ സാധ്യതകളിലേക്കും വെളിച്ചംവീശാനും നവ 
മാധ്യമങ്ങള്‍ അര്‍ഹിക്കുന്ന ഗരരവത്തോടെതന്നെ 
ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്‌. മാധ്യമങ്ങളുടെ ശരി 
യായ ഉപയോഗം മാനവസമുദായത്തിന്‌ വിലയേറിയ 
മുതല്‍ക്കൂട്ടാണ്‌. അവ മനുഷ്യന്‌ വിനോദവും 
വിജ്ഞാനവും പ്രദാനചെയ്യുന്നു. ദൈവരാജ്യത്തിന്റെ 
പ്രചരണത്തിന്‌ അവ വളരെയേറെ ഉപകരിക്കുകയും 
ചെയ്യും (INTER MIRRIFICA 2). ഇന്റര്‍നെറ്റിന്റെ 
സാധ്യതകളെക്കുറിച്ചുളള വിചിന്തനത്തില്‍ ജോണ്‍ 
പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പാ ഇപ്രകാരം രേഖപ്പെടു 
ത്തുകയുണ്ടായി. മൂല്യങ്ങള്‍ക്ക്‌ മുന്‍ഗണന നല്കാ 
ത്തപ്പോള്‍ നാം മാനുഷികമായി അധ:പതിക്കുകയും 
അനന്തതയിലേക്കുള്ള നമ്മുടെ പ്രയാണം വിസ്മ 
രിക്കുകയും ചെയ്യും. അതിനാല്‍ മഹത്തായ ഈ 
നവീനസാങ്കേതികവിദ്യ പൊതുനന്മയ്ക്കുതകും 
വിധം, ആര്‍ക്കും ഉപ്ദ്രവമാകാതെ, ഉപയോഗിക്കാന്‍ 
നാം ബാധ്യസ്ഥരാണ്‌. 


മാധ്യമങ്ങളും സാമുഹികതിന്മയും 


ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്‌ അഭിമാനിച്ചി 


32 


രുന്ന കേരളം ഇന്ന്‌ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തി 
ലും, ആളോഹരി മദ്യപാനത്തിന്റെ കാര്യത്തിലും 
വിവാഹമോചനകേസുകളുടെ കാര്യത്തിലും മറ്റുസം 
സ്ഥാനങ്ങളെയൊക്കെ പിന്നിലാക്കിയിരിക്കുകയാ 
ണ്‌. 2000-ാമാണ്ടില്‍ പ്രതിദിനം 20 കേസ്സുകള്‍മാത്രം 
കുടുംബകോടതിയില്‍ വിവാഹമോചനത്തിനായി 
എത്തിയപ്പോള്‍ 2014 ഏപ്രില്‍ മാസത്തില്‍ ലഭ്യമായ 
കണക്കനുസരിച്ച്‌ പ്രതിദിനം 156 കേസുകളാണ്‌ രജി 
സ്റ്റര്‍ ചെയ്യപ്പെടുന്നത്‌. കുറ്റകൃത്യങ്ങളുടെ നിരക്ക്‌ 
ഇതരസംസ്ഥാനങ്ങളില്‍ ശരാശരി 187.6 ആണെന്നി 
രിക്കെ കേരളത്തില്‍ അത്‌ 424.1 ആയി മാറിയിരി 
ക്കുകയാണ്‌. സ്ത്രീകുറ്റവാളികളും കുട്ടിക്കുറ്റവാളി 
കളും കേരളത്തില്‍ വര്‍ദ്ധിച്ചുവരുന്നത്‌ സമൂഹ 
ത്തില്‍ സംഭവിക്കുന്ന അപചയംവിളിച്ചറിയിക്കുന്നു. 
തിന്മയുടെ മാസ്മരികലോകത്തില്‍ കേരളജനത 
മുങ്ങിതാഴുന്നതിന്റെ കാരണമന്വേഷിക്കുമ്പോള്‍ 
അതില്‍ മാധ്യമങ്ങള്‍ക്കുള്ള പങ്ക്‌ വളരെ വലുതാ 
ണെന്ന്‌ കാണാം. ക്രൂരതകളുടെ നിസ്സാരവത്കരണ 
ങ്ങളും ലൈംഗിക അതിക്രമങ്ങളുടെ സാമാന്യവത്ക 
രണവും കുറ്റകൃത്യങ്ങളുടെ അതിപ്രസരവുംവഴി 
സാധാരണ ജനം നിസ്സംഗരാക്കപ്പെടുന്നത്‌ അപക 
ടംതന്നെയാണ്‌. 


മാധ്യമങ്ങളുടെ സര്‍ഗ്ഗാത്മക ദൌത്യം 


നന്മയ്ക്കായി സൃഷ്ടിക്കപ്പെടുന്ന സൈബര്‍ 
ലോകം തിന്മയ്ക്കായും പരിവര്‍ത്തനം ചെയ്യപ്പെടു 
ന്നകാര്യം വിസ്മരിച്ചുകൂടാ. മതനിന്ദയും വര്‍ഗ്ഗവൈ 
രങ്ങളും പ്രചരിപ്പിക്കാന്‍ ഇത്തരം സാധ്യതകള്‍ അന 
ന്തമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്‌. ഐഎസ്‌ 
ഐഎസ്‌ ഭീകരതാണ്ഡവങ്ങള്‍ നിഷ്ഠൂരമായി പ്രച 
രിപ്പിക്കപ്പെടുന്നത്‌ ക്രൂരമായ വസ്തുതതന്നെയാണ്‌. 
പല ജനാധിപത്യമുന്നേറ്റങ്ങളുടെയും പിറകില്‍ 
സോഷ്യല്‍ നെറ്റുവര്‍ക്കുകള്‍ ശക്തമായ പങ്കുവഹി 
ക്കുന്നുണ്ട്‌. അണ്ണാ ഹസാരെയും ആം ആദ്മി പാര്‍ട്ടി 
യുമൊക്കെ രൂപീകൃതമാകുന്നതില്‍ ഈ നെറ്റു 
വര്‍ക്കുകള്‍ പ്രേരകമായിട്ടുണ്ട്‌. ഈജിപ്തിലെ ജന 
കീയ മുന്നേറ്റങ്ങളും ഇത്തരത്തില്‍ സംഘടിപ്പിക്ക 
പ്പെട്ടവതന്നെയായിരുന്നു. സാമൂഹികനന്മയ്ക്കും 
ജീവകാരുണ്യപ്രവര്‍ത്തനങ്ങള്‍ക്കും സഹായകരമാ 
കുന്ന രീതിയില്‍ സോഷ്യല്‍ മീഡിയകളെ ഉപയോ 
ഗിക്കുന്നവരും കുറവല്ല. പാവപ്പെട്ട രോഗികളെ ചികി 
ത്സിക്കാനും ഭവനരഹിതര്‍ക്ക്‌ വീടുകള്‍ വച്ചുനല്കാ 
നും, നിര്‍ധനരുടെ വിവാഹങ്ങള്‍ക്കു സഹായി 
ക്കാനും എന്നുവേണ്ട പല സാമൂഹികസേവനമേഖ 
ലകള്‍ക്കും വ്യത്യസ്തമുഖം നല്കാനും സോഷ്യല്‍ 
കൂട്ടായ്മകള്‍ക്ക്‌ കഴിയുന്നുണ്ട്‌. പാക്കിസ്ഥാനിലെ 
സ്വാത്ത്‌ താഴ്വരയില്‍ ഒതുങ്ങിത്തീരേണ്ട മലാല 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


എന്ന സാധാരണ പെണ്‍കുട്ടിയെ സമാധാനത്തി 
നുള്ള നൊബേല്‍ സമ്മാനാര്‍ഹയാക്കി മാറ്റിയതിന്റെ 
പിറകില്‍ സോഷ്യല്‍ നെറ്റുവര്‍ക്കുകള്‍ വഹിച്ച പങ്കു 
ഏറെ വലുതാണ്‌. അറിവ്‌ ശക്തിയായി പരിഗണി 
ക്കപ്പെടുന്ന ഈ കാലഘട്ടത്തില്‍ അറിവും വിവരവും 
പകരുന്ന മാധ്യമങ്ങളെ അവഗണിക്കാനാവില്ല. ജീവി 
തത്തിന്‌ ഗുണനിലവാരം ഉറപ്പുവരുത്താനും മാറ്റ 
ത്തിന്‌ വഴിയൊരുക്കാനും സമത്വസുന്ദരമായ ലോകം 
പടുത്തുയര്‍ത്താനും മാധ്യമങ്ങളുടെ ക്രിയാത്മക 
മായ ഇടപെടലുകളിലൂടെ സാധിക്കുന്നു. മാധ്യമ 
ങ്ങളെ ഒരു പ്രശ്നമായി കണ്ട്‌ അകറ്റിനിറുത്താതെ 
അനന്തസാധ്യതകളുടെ ഒരു സ്രോതസ്സായി പരിഗ 
ണിക്കേണ്ടതാണ്‌. മാധ്യമങ്ങളല്ല, മാധ്യമങ്ങളോട്‌ 
നാം പുലര്‍ത്തുന്ന മനോഭാവങ്ങളും അനിയന്ത്രിത 
മായ ഉപയോഗവുമാണ്‌ കുടുംബങ്ങളില്‍ പ്രശ്ന 
ങ്ങള്‍ സൃഷ്ടിക്കുന്നത്‌. മാധ്യമങ്ങളെ നന്മയുടെ 
ചാലകങ്ങളാക്കി മാറ്റാനും നമുക്കു കഴിയും. മാധ്യ 
മങ്ങള്‍ക്ക്‌ അടിയറവയ്ക്കുന്ന ജീവിതശൈലിയല്ല 
നമുക്കാവശ്യം. പകരം ഉത്തരവാദിത്വത്തോടെ സമൂ 
ഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി മാധ്യമ 
ങ്ങളെ ഉപയോഗിക്കാനുള്ള ആര്‍ജവത്വമാണ്‌ നാം 
നേടേണ്ടത്‌. അതിനാവശ്യമായ മാധ്യമബോധനം 
(Media Education) ഇന്നത്തെ തലമുറയ്ക്കാവശ്യമാ 


v 


ണ. 


കുടുംബങ്ങളിലെ മാധ്യമ ഉപയോഗത്തിന്‌ ചില 
പ്രായോഗിക നിര്‍ദേശങ്ങള്‍: 


= 


. കുടുംബങ്ങള്‍ നിഷ്ഠയുള്ള ജീവിതത്തിന്‌ പാലി 
ക്കാന്‍ സഹായകരമാകുന്നൊരു സമയ്രകമം പാലി 
ക്കാന്‍ ശ്രദ്ധിക്കുക. അതില്‍ മാധ്യമ ഉപയോഗത്തി 
നായി മാറ്റിവയ്ക്കാവുന്ന സമയം എത്രയെന്ന്‌ 
കൃത്യമായി നിശ്ചയിക്കുക. 


൭ 


. ഒരുമിച്ചുള്ള സംഭാഷണം, ഭക്ഷണം, പ്രാര്‍ത്ഥന, 
ഹോംവര്‍ക്ക്‌ എന്നിവയ്ക്ക്‌ തടസ്സമാകുന്ന മാധ്യമ 
ഉപയോഗം ഒഴിവാക്കുക. 


w 


. കുട്ടികള്‍ മാധ്യമങ്ങള്‍ ഉപയോഗിക്കുന്നതില്‍ 
മാതാപിതാക്കന്മാരുടെ അറിവും സമ്മതവും 
നിര്‍ബന്ധമായും ഉണ്ടാകേണ്ടതാണ്‌. ഇന്റര്‍നെറ്റു 
സൌകര്യം പൊതുസ്ഥലത്ത്‌ ആയിരിക്കാന്‍ ശ്രദ്ധി 
ക്കുക. 


> 


. കിടപ്പുമുറിയില്‍ മൊബൈലും ലാപ്ടോപ്പും 
ടാബും ഉപയോഗിക്കുന്ന ശീലം കഴിവതും 
ഒഴിവാക്കുക. 


. അയല്‍വാസികളും സമപ്രായക്കാരും ബന്ധുമി 
ത്രാദികളും ഒരുമിച്ച്‌ കുടെക്കൂടെ ഇടപഴകാനും 
സമയം ചെലവഴിക്കാനും അവസരം ഒരുക്കുക. 


33 


6. വിനോദപരിപാടികള്‍ക്കു നല്കുന്ന താത്പര്യം 
വിജ്ഞാനപ്രദമായ കാര്യങ്ങള്‍ക്കും നല്കുക. 


ഉപസംഹാരം 


നല്ല ആശയങ്ങള്‍ പ്രദാനം ചെയ്യുന്ന മാധ്യമ 
ങ്ങളെ സ്വീകരിക്കപ്പെടണം. എന്നാല്‍ ദുഷിച്ച ആശ 
യങ്ങള്‍ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെ തള്ളിപ്പറ 
യാനും നമുക്കു കഴിയണം. സമൂഹത്തിന്റെ പൊതു 
്രവണതക്കെതിരെ നീങ്ങാനുള്ള കരുത്ത്‌ നാം 
ആര്‍ജിക്കണം. ധാര്‍മ്മികശോഷണത്തിന്‌ കളമൊ 
രുക്കുന്ന മാധ്യമങ്ങള്‍ക്കെതിരെ ശബ്ദമു 
യര്‍ത്താനും അതിനെതിരെ പ്രതികരിക്കാനുമുള്ള 
ധീരത നമുക്കുണ്ടാകണം. ഐ.എസ്‌.ഐ.എസ്‌. 
ഭീകരര്‍ പ്രതപ്രവര്‍ത്തകന്റെ തലയറുക്കുന്നതും 
ന്യൂഡല്‍ഹിയില്‍ കടുവാക്കൂട്ടിലകപ്പെട്ട നിസ്സഹായ 
നായ യുവാവിന്റെ ദാരുണ അന്ത്യവും മദമിളകിയ 
ആന പാപ്പാനെ ചവിട്ടിക്കൊല്ലുന്ന ഭീകരദൃശ്യവും 
വാട്ട്സ്‌ അപ്പിലൂടെ പ്രചരിപ്പിക്കുന്നതിന്റെ ലക്ഷ്യ 
മെന്താണ്‌? അത്‌ “ലൈക്കു' ചെയ്യുകയും “ഷെയര്‍” 
ചെയ്യുകയും ചെയ്യുന്നവര്‍ ഈ സമൂഹത്തിന്റെ അപ 
രിഷ്കൃതമുഖം തന്നെയാണ്‌. അഭിസാരികകളു 
ടെയും രാഷ്ട്രീയ നേതാക്കളുടേയും ക്രമം തെറ്റിയ 
ജീവിതരീതികള്‍ ചാനലുകളുടെ ചര്‍ച്ചാവിഷയ 
മാക്കി മാറ്റുന്നവര്‍ എന്താണ്‌ ലക്ഷ്യം വയ്ക്കുന്നത്‌? 
ഇത്തരം പ്രവണതകളോടു ധീരമായി ചെറുത്തുനി 
ല്കാന്‍ സമൂഹം തയ്യാറാകുമ്പോള്‍ “സൈബര്‍ 
സ്‌പെയ്‌സില്‍ ' “വൈറലാകാനും” ദൃശ്യലോകത്ത്‌ 
കൂടുതല്‍ പ്രേക്ഷകരെ കൂട്ടാനുമുള്ള ഓട്ടങ്ങള്‍ക്ക്‌ 
കടിഞ്ഞാണിടാനാകും. 


ആര്‍ച്ച്ബിഷപ്പ്‌ 
ഡെനിസ്‌ ഹാര്‍ട്ട്‌, മെല്‍ബണ്‍ 


അനേക പ്രതീക്ഷയോടെയാണ്‌ ഞാന്‍ ഈ 
സിനഡിലേക്ക്‌ വന്നത്‌. നമ്മുടെ പ്രബോധന 
ങ്ങളോട്‌ നാം വിശ്വസ്തരായിരിക്കുമ്പോള്‍ 
തന്നെ നമ്മുടെ പ്രബോധനങ്ങളില്‍ സ്നേഹ 
ത്തിന്റെ ഭാഷ ഉപയോഗിക്കണം എന്ന്‌ ഞാന്‍ 
നിര്‍ദ്ദേശിച്ചു. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


കുടുംബങ്ങള്‍ക്ക്‌ 
പരിശുദ്ധ കന്പ്ൃയകമറിയം 


നല്‍കുന്ന മാതൃക 


ഒരുമിച്ച്‌ രപാര്‍ത്ഥിക്കുന്ന കുടുംബങ്ങള്‍ 
ഒരുമയോടെ ജീവിക്കും. അനുദിന ജീവിത 
വൃഗ്രതകള്‍ക്കും പ്രതിസന്ധികള്‍ക്കുമിടയിലും 
സ്നേഹത്തിന്റെ സ്രോതസ്സാണ്‌ കുടുംബം. സ്നേഹ 
ജീവിതത്തിന്റെ കേന്ദ്രമാണത്‌. ദൈവസ്‌ നേഹ 
ത്തിന്റെ ആഴമുള്ള രഹസ്യമാണ്‌ കുടുംബം. 
പരിശുദ്ധ മാതാവ്‌ ഇല്ലാത്ത ഒരു ക്രൈസ്തവന്‍ 
അനാഥനാണ്‌. സഭയുടെ മാതൃത്വത്തിന്റെ മഹ 
നീയതയും മനോഹരവുമായ മാതൃകയും പരിശുദ്ധ 
കനൃകമറിയമാണ്‌. ജീവന്റെ മനോഹാരിതയും, 
സ്നേഹവും, സന്തോഷവും, ക്ഷമയും ജീവിക്കു 
കയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന മാതൃസ്ഥാന 
മാണ്‌ കുടുംബം. കുടുംബം ദൈവീക ദാനമാണ്‌ 
എന്നുപറയാന്‍ സഭയ്ക്കും സഭാമക്കള്‍ക്കും 
കഴിയണം (ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പയുടെ മാധ്യമദിന 
സന്ദേശം). ദൈവത്തിന്റെ ഛായ നിഴലിക്കുന്ന 
നിഗൂഡമായ രഹസ്യമാണ്‌ കുടുംബമെന്നും 
അതിന്റെ ആഴമുള്ളതും യഥാര്‍ത്ഥവുമായ 


34 


സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം 
(ഡി. എം കോണ്‍വന്റ്‌, പോങ്ങുംമൂട്‌) 


മാനുഷികബന്ധങ്ങളിലാണ്‌ ദൈവസ്നേഹം 
പ്രതിഫലിക്കുന്നതെന്നും പാപ്പാ പ്രസ്താവിച്ചു. 
പനാമയില്‍ ഓഗസ്റ്റ്‌ 4 ന്‌ ആരംഭിച്ച ലാറ്റിന 
മേരിക്കന്‍ രാജ്യങ്ങളിലെ മെത്രാന്‍ സമിതികളുടെ 
സംയുക്തസമ്മേളനത്തിന്‌ അയച്ച സന്ദേശം. 


കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി 
സിനഡ്‌ നടക്കുന്ന ഈ നാളുകളില്‍ ഫ്രാന്‍സിസ്‌ 
മാര്‍പാപ്പ കുടുംബത്തെയും പരിശുദ്ധ 
മാതാവിനെയും ക്കുറിച്ച്‌ പ്രതിപാദിക്കുന്ന ഏതാനും 
ഉദ്ധരണികളാണിവ. 


ഏതൊരു ജീവന്റേയും ഈറ്റില്ലം കുടുംബ 
മാണ്‌. കുടുംബം നന്നായാല്‍ വ്യക്തിയും, വ്യക്തി 
നന്നായാല്‍ സമൂഹവും, സമൂഹം നന്നായാല്‍ 
രാജ്യവും അഭിവൃദ്ധിപ്പെടും. ഏതു ജീവിത 
അവസ്ഥയില്‍പ്പെട്ടവനാണെങ്കിലും ഏവര്‍ക്കും 
കാണാനും മനസ്സിലാക്കാനും അനുകരിക്കാനു 
മുള്ളതാണ്‌ തിരുക്കുടുബം. അവിടെ കന്യകാ 
മാതാവ്‌ എല്ലാ മാതാക്കള്‍ക്കും ഉണ്ടായിരിക്കേണ്ട 
എല്ലാ ഗുണങ്ങളുടെയും ഉറവിടവും നിറകുടവു 
മാണ്‌. നീതിമാനായ യാസേഫ്‌ എല്ലാ പിതാക്ക 
ന്മാരുടേയും പ്രതിരൂപമാണ്‌. വിശുദ്ധിയുടെ 
കൊടുമുടിയിലാണ്‌ ആ കുടുംബം. ഒരു കാലത്തും 
ആ കൊടുമുടി കീഴടക്കാനാവില്ല. പരിശുദ്ധ അമ്മ 
തിരുക്കുടുംബത്തിന്റെ മാത്രം നാഥയായിരുന്നാല്‍ 
പോരെന്ന്‌ ദൈവം തിരുമനസ്സായി. അമ്മ എല്ലാ 
കുടുംബങ്ങളുടേതുമാണ്‌ (13-00 ലെയോ 
മാര്‍പാപ്പ). ഗാഡമായ മനുഷ്യബന്ധത്തിന്റെ 
ഉറവിടവും പാരമ്യവുമാണ്‌ കുടുംബമെന്ന്‌ പറയാം. 
അവിടെ മനുഷ്യന്‍ മനുഷ്യനോട്‌ എല്ലാ വിധത്തിലും 
ഒന്നാകുന്നു. കുടുംബാംഗങ്ങളുടെ പരസ്പരാഭി 
മുഖ്യമാണ്‌ കുടുംബജീവിതത്തിന്റെ ഈടും പാവും. 
മനുഷ്യന്‍ മുളയെടുക്കുന്നതും വളരുന്നതും 
കുടുംബാന്തരീക്ഷത്തിലാണ്‌. ദൈവത്തെ മുന്‍ 
നിര്‍ത്തിയല്ലാത്ത ബന്ധങ്ങള്‍ക്ക്‌ ഉലച്ചിലുണ്ടാകും. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ഒരു കുടുംബത്തിന്റെ ശ്രേഷ്ഠമായ കെട്ടുറപ്പിന്‌ 
ഒരു അമ്മയുടെ സ്ഥാനം വലുതാണ്‌. ഒരുപാട്‌ 
അര്‍ത്ഥങ്ങള്‍ ഉള്‍ക്കൊള്ളുന്നതാണ്‌ അമ്മ എന്ന 
പദം. സ്വയം ശൂന്യമായിക്കൊണ്ടുള്ള ത്യാഗവും 
സ്നേഹവും പരിലാളനയും തുടങ്ങി ഒരു സ്ത്രീയില്‍ 
ദര്‍ശിക്കാവുന്ന എല്ലാ ഗുണങ്ങളും ഈ പദം 
സൂചിപ്പിക്കുന്നു. കുട്ടികളെ പ്രസവിക്കുന്നതിലോ 
അവരെ പരിലാളിക്കുന്നതിലോ മാതമല്ല, 
ജീവിതത്തിലുടനീളമുള്ള പ്രവ്ൃത്തികളിലാണ്‌ ഒരു 
അമ്മയുടെ തനതായ മൂല്യം അടങ്ങിയിരിക്കുന്നത്‌. 
സ്നേഹം, വിനയം, ലാളിത്യം, സഹനം, ത്യാഗം, ദയ, 
ആര്‍ദ്രത, വിശ്വാസം, പ്രത്യാശ, പ്രായോഗികബുദ്ധി 
എന്നീ നന്മകളുടെ സമ്മിശ്രമാണ്‌ മാതൃത്വം. ഈ 
സദ്ഗുണങ്ങളൊക്കെ അടങ്ങിയ ഉത്തമയായ ഒരു 
അമ്മയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. 


കുടുംബജീവിതത്തിന്റെ മാതൃകയായി 
പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുമ്പോള്‍ 
കുടുംബങ്ങളുടെ കെട്ടുറപ്പിന്‌ ഏറ്റം മഹത്തായ 
സവിശേഷത പരിശുദ്ധ അമ്മയുടെ വിശ്വാസമാണ്‌. 
പരിശുദ്ധ അമ്മ നമ്മെ വിശ്വാസത്തില്‍ 
വളര്‍ത്തുകയും വചന്രപഭയില്‍ നടത്തുകയും 
രക്ഷണീയപാതയില്‍ നയിക്കുകയും തിന്മയില്‍ 
വീഴാതെ കാക്കുകയും ചെയ്യുന്നു. കടുത്ത 
ജീവിതപരീക്ഷണങ്ങളുടെ ഉലയിലിട്ട ഈതിക്കാച്ചി 
യെടുത്ത ശുദ്ധമായ വിശ്വാസമാണ്‌ അമ്മയായ 
മറിയത്തിനുണ്ടായിരുന്നത്‌. എലിസബത്ത്‌ ഇതുമൂലം 
അമ്മയെ ഭാഗ്യവതിയെന്ന്‌ വിളിച്ചു. “കര്‍ത്താവ്‌ 
അരുളിചെയ്ത കാര്യങ്ങള്‍ നിറവേറുമെന്ന്‌ 
വിശ്വസിച്ചവള്‍ ഭാഗ്യവതി” (ലൂക്കാ145). പരിശുദ്ധ 
അമ്മ ഭാഗ്യവതിയാകാന്‍ കാരണം അമ്മയുടെ ഈ 
ശുദ്ധമായ വിശ്വാസമാണ്‌. 


പരാജയങ്ങള്‍ ഉണ്ടാകുമ്പോള്‍ മാതാവിന്റെ 
മാതൃകയാണ്‌ ഉത്തമം. വീഞ്ഞ്‌ തീര്‍ന്നപ്പോള്‍ മറിയം 
കണ്ണുമടച്ച്‌ ഈശോയില്‍ വിശ്വസിച്ചു. ഈ 
ശരണപ്പെടലിന്റേയും വിശ്വാസത്തിന്റെയുംആഴങ്ങളി 
ലാണ്‌ സമൃദ്ധിയുടെ പുതിയ സാദ്ധ്യതകള്‍ 
തുറക്കുന്നത്‌. ജീവിതത്തില്‍ വീഞ്ഞ്‌ തീര്‍ന്നു 
പോകുമ്പോള്‍ ഈശോയില്‍ വിശ്വസിക്കുക. ഇവിടെ 
മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്‌. നീ വിശ്വാസ 
മര്‍പ്പിക്കേണ്ട ഈശോ നിന്റെ ഉള്ളില്‍ തന്നെയാണ്‌. 
അതിനാല്‍ പരാജയത്തിന്റെ നടുവിലും മറക്കാതെ 
വിശ്വസിക്കുക, യേശു നിന്റെ ഉള്ളിലുണ്ട്‌. ആ യേശു 
നമ്മുടെ സഹോദരനിലുമുണ്ട്‌. 


പരിശുദ്ധ മറിയത്തിന്റെ ഓരോ നിമിഷവും 
വിശ്വാസത്തിന്റെ പ്രകരണമായിരുന്നു. തന്നില്‍ നിന്ന്‌ 
പിറക്കാനിരിക്കുന്ന ദിവ്യരക്ഷകന്‍ ദാവീദിന്റെ 
സിംഹാസനത്തില്‍ ആരുഡനാകും, രക്ഷകനായി 
രിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളില്‍ വിശ്വസിച്ച 


35 


E yi 
൭൭൭൭ റു ra | 
‘ aN 
~~ 


മറിയത്തിന്‌ അതിനെ തട്ടിമറിക്കാന്‍ പോരുന്ന 
അനുഭവങ്ങളാണ്‌ ജീവിതത്തില്‍ ഉണ്ടായിരുന്നത്‌: 
ദൈവകുമാരന്‍ പിറക്കുവാന്‍ ഇടമില്ല, ജീവനെ 
രക്ഷിക്കാന്‍ രാത്രിയില്‍ മറുനാട്ടിലേക്ക്‌ ഓടിപ്പോയി; 
ശിമയോന്റെ ്രവചനത്തിലുടെ തന്റെ ഹൃദയത്തി 
ലൂടെ വാള്‍ കടന്നുപോയപ്പോഴും, പ്രന്തണ്ടാം 
വയസ്സില്‍ കാണാതെ പോയപ്പോഴും, മരണാസന്ന 
നായ തന്റെ പുര്രനെ കുരിശുമായി ദര്‍ശി 
ക്കേണ്ടിവന്നപ്പോഴും, തന്റെ പുര്തന്‍ മൂന്ന്‌ 
ആണികളാല്‍ തൂങ്ങി മരിക്കുമ്പോഴും, തന്റെ 
അരുമസുതന്റെ മൃതശരീരം തന്റെ മടിയില്‍ 
കിടത്തിയപ്പോഴും, കല്ലറയില്‍ സംസ്ക്കരിച്ചപ്പോഴും 
ദൈവവചനത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചു 
കൊണ്ട്‌ മറിയം ഉരുവിട്ടു “അങ്ങയുടെ വചനം 
പോലെ സംഭവിക്കട്ടെ” (ലൂക്ക 1: 38). 


സെഹിയോന്‍ പുത്രിയുടെ പുറപ്പാട്‌ 
ന്രസത്തില്‍നിന്ന്‌ ഗാഗുല്‍ത്തായില്‍ ചെന്നവസാനി 
ച്ചപ്പോള്‍ മാലാഖയുടെ ദൂത്‌ ആവര്‍ത്തിച്ചോര്‍ത്ത്‌ 
മറിയം കുരിശിന്‍ ചുവട്ടില്‍ ചുവടുറപ്പിച്ചുനിന്നു. 
മറിയം ദൈവത്തില്‍ അടിയുറച്ചുനിന്നു. അമ്മ 
പതറിയില്ല. വീരോചിതമായി മറിയം നിശബ്ദയായി. 
നമ്മുടെ കുടുംബങ്ങളുടേയും ബലം ഇതുതന്നെ 
യാണ്‌. നമ്മുടെ കുടുംബങ്ങളില്‍ അന്യംനിന്നു 
പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിശ്വാസമെന്ന 
പുണ്യം വീണ്ടെടുക്കാന്‍, മാതാപിതാക്കളും മക്കളും 
തമ്മിലുള്ള വിശ്വാസവും സ്നേഹവും ബലപ്പെടു 
ത്താന്‍ പരിശുദ്ധ അമ്മയുടെ മാദ്ധ്യസ്ഥ്യം 
യാചിക്കാം. 


കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു 
സവിശേഷതയാണ്‌ ഹൃദയവിശാലത. അത്‌ 
സേവനത്തിലൂടെ ജീവിക്കുന്നു. സേവനം ത്യാഗം 
ആവശ്യപ്പെടുന്നു. സ്നേഹം സ്വയം ത്യജിക്കുന്നു. 
തന്നെത്തന്നെ മറന്നുകൊണ്ട്‌ അപരന്റെ ആവശ്യ 
ങ്ങള്‍ നിറവേറ്റിക്കൊടുക്കുവാന്‍ സാധിക്കുന്ന 
വിശാലഹൃദയയാണ്‌ മറിയം. ശുഗ്രൂഷയോ 
സേവനമോ ആവശ്യമുള്ളവര്‍ ഇങ്ങോട്ടുവരട്ടെ എന്ന്‌ 
കരുതുന്ന ലോകത്തിലാണ്‌ നാം. എന്നാല്‍, 
പരിശുദ്ധ അമ്മ ദൈവപുത്രന്റെ അമ്മയാണെന്ന്‌ 
അറിഞ്ഞിട്ടും ശുശ്രൂഷ ഏറ്റുവാങ്ങുകയല്ല മറിച്ച്‌, 
ഇളയമ്മയുടെ ഭവനത്തില്‍ചെന്ന്‌ സേവിക്കുകയാണ്‌ 
ചെയ്തത്‌. ഈ മനോഭാവം നമ്മുടെ കുടുംബങ്ങ 
ളിലും നമ്മുടെ ജീവിതത്തിലും നാം വളര്‍ത്തി 
യെടുക്കണം. സ്വാര്‍ത്ഥതയുടേയും സ്വകാര്യത 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


യുടേയും ആവരണം പൊട്ടിച്ച്‌ സമൂഹത്തി 
ലേയ്ക്കിറങ്ങി, നെഞ്ചില്‍ നൊമ്പരങ്ങളുമായി 
നടക്കുന്നവര്‍ക്ക്‌ ആശ്വാസം പകരുവാന്‍ ശുശ്രൂ 
ഷയ്‌ ക്കായി തിടുക്കത്തില്‍ യാര്രയായ മറിയ 
ത്തെപ്പോലെ, നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റു 
പാടിലും സേവനം ആവശ്യമുള്ളവരെ ശുശ്രൂ 
ഷിക്കുവാന്‍ നമുക്ക്‌ സാധിക്കണം. സമൂഹത്തിന്റെ 
മുഖ്യധാരയില്‍ നിന്ന്‌ തെന്നി മാറിയവരെ 
മനുഷ്യരായിക്കണ്ട്‌ അവര്‍ക്കായി ദൈവീകശുശ്രൂഷ 
ചെയ്യുവാന്‍ നമ്മുടെ കുടുംബങ്ങളില്‍ നമ്മുടെ 
കുട്ടികളെ മാതാപിതാക്കള്‍ പഠിപ്പിക്കണം, 
മാതാപിതാക്കള്‍ അവര്‍ക്ക്‌ മാതൃകയാകണം. 
നമ്മുടെ പരാധീനതകളും പോരായ്മകളും മാറ്റിവച്ച്‌ 
മറ്റുളളവരുടെ ആവശ്യങ്ങളിലേയ്ക്ക്‌ ആഴ്ന്നിറങ്ങി 
ക്കൊണ്ട്‌ മറിയം പ്രദര്‍ശിപ്പിക്കുന്ന സഹാനുഭൂതിയും 
സൂഷ്മാവബോധവും ത്യാഗസന്നദ്ധതയും 
സ്നേഹചൈതന്യവും ഈദാര്യവും ഹൃദയവിശാ 
ലതയും നാം കൈമുതലാക്കണം. 


ആധുനികലോകത്തില്‍ പണത്തോടും 
സ്വര്‍ണ്ണത്തോടും ആഡംബരവസ്തുക്കളോടും 
കാട്ടുന്ന അമിതമായ അഭിലാഷം ധാരാളം 
കുടുംബങ്ങളെ കടക്കെണിയിലേയ്ക്കും ഒടുവില്‍ 
ആത്മഹത്യയിലേയ്ക്കും വലിച്ചിഴയ്‌ ക്കുന്നു. 
മറിയത്തില്‍ ആദ്യന്തമുണ്ടായിരുന്ന ദാരിദ്യത്തിന്റെ 
അരൂപി എന്നും ഏവര്‍ക്കും അനുകരണവിഷയം 
തന്നെ. പാരമ്പര്യത്തിന്റെപേരിലും പരിഷ്ക്കാര 
ത്തിന്റെപേരിലും നമ്മുടെ സമൂഹത്തില്‍, കുടും 
ബങ്ങളില്‍, വൃക്തികളില്‍ പടര്‍ന്നുവരുന്ന 
പൊറുക്കാവ്യാധിയാണ്‌ ആഡംബര്രഭമം. പവിത്ര 
മായ കുടുംബബന്ധങ്ങളില്‍ പോറലേല്‍പ്പിക്കുകയും 
വികൃതമാക്കുകയും ചെയ്യുന്ന രക്ഷണീയമുഖങ്ങളെ 
കണ്ടെത്തേണ്ടത്‌ ഇന്നിന്റെ ആവശ്യമാണ്‌. തന്റെ 
ദാസിയുടെ താഴ്മയെ കര്‍ത്താവ്‌ കടാക്ഷിച്ചു എന്ന്‌ 
പാടിയ മറിയത്തിന്റെ വിനയവും ആത്മാര്‍ത്ഥതയും 
നാം കാണിക്കുമെങ്കില്‍ കുടുംബങ്ങളും വ്യക്തികളും 
ഈ പകര്‍ച്ചവ്യാധിയില്‍ നിന്ന്‌ വിമോചിതരാകും. 
വിശ്വാസം പോലെ തന്നെയാണ്‌ ക്രിസ്തീയ 
വിനയവും. കുടുംബചുറ്റുപാടുകളിലെല്ലാം വിശുദ്ധ 
വിനയം സംരക്ഷിക്കപ്പെടുകയും പോഷിപ്പിക്ക 
പ്പെടുകയും ചെയ്യണം. വിശുദ്ധ ജോണ്‍പോള്‍ 
രണ്ടാമന്‍ മാര്‍പാപ്പ മറിയത്തിന്റെ വിനയത്തെപ്പറ്റി 
പറയുക; മറിയത്തെ ദൈവം ഉയര്‍ത്തി ഉന്നതമായ 
ബഹുമതി അവര്‍ക്ക്‌ നല്‍കി. മറിയത്തെപ്പോലെ 
ഇര വിനയാന്വിയായ വ്യക്തി വേറെയില്ല. 
ദൃശൃമാധ്യമത്തിന്റെ വര്‍ണ്ണച്ചിറകുകളിലേറി 
വിസ്മയം കൊള്ളുന്ന ആധുനിക സമൂഹത്തെ 
ദൈവികചിന്തയിലേയ്ക്ക്‌ ഉയര്‍ത്താന്‍ പരിശുദ്ധ 
അമ്മയുടെ ജീവിതം പ്രചോദന മേകട്ടെ. 


“കൃപാപൂരിതേ' എന്ന്‌ മാലാഖ വിളിച്ചപ്പോള്‍ 
മറിയം അസ്വസ്ഥയായി എന്ന്‌ വചനം പറയുന്നു. 
എല്ലാ സ്തുതിയും ബഹുമാനവും ദൈവത്തിന്‌ 
മാത്രമുള്ളതാണെന്നും അത്‌ മനുഷ്യന്‍ തന്റെ 
സ്വന്തമാക്കരുതെന്നും അവള്‍ വിശ്വസിച്ചിരുന്നു. 
താന്‍ ദൈവതിരുമുമ്പില്‍ വളരെ നിസ്സാരയാ 
ണെന്നായിരുന്നു മറിയത്തിന്റെ ഉത്തമബോദ്ധ്യം. 
ഇതാ കര്‍ത്താവിന്റെ ദാസി സൃഷ്ടിയായി തന്റെ 
ഉദരത്തില്‍ പിറക്കാന്‍മാര്രം൦ം ദൈവത്തിന്‌ 
ചെറുതാകാമെങ്കില്‍ താനെത്ര ചെറുതായാലും 
അധികമാകുകയില്ലെന്ന ചിന്ത മറിയത്തെ കൂടുതല്‍ 
അസ്വസ്ഥ ചിത്തയാക്കി. എലിസബത്ത്‌ തനിക്കാ 
ശംസ അര്‍പ്പിച്ചപ്പോള്‍, തന്റെ ദാസിയുടെ 
വിനീതാവസ്ഥയെ തൃക്കണ്‍പാര്‍ത്തു എന്ന്‌ മറിയം 
വിനയപൂര്‍വ്വം സമ്മതിക്കുക മാത്രമാണ്‌ ചെയ്തത്‌. 


“യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായി 
രുന്നു എന്നാണ്‌” തിരുവചനം യോഹ, 2.1 
പറയുന്നത്‌. വിവാഹസദ്യയില്‍ വീഞ്ഞ്‌ തീരുന്നത്‌ 
തിരിച്ചറിയുന്നവളാണ്‌ അമ്മ. സദ്യയില്‍ അനേകര്‍ 
പങ്കെടുക്കുന്നുവെങ്കിലും വീഞ്ഞ്‌ തീര്‍ന്നത്‌ 
തിരിച്ചറിഞ്ഞത്‌ അമ്മയാണ്‌. ജീവിതത്തില്‍ 
ആര്‍ക്കാണ്‌ പ്രശ്നങ്ങള്‍ ഇല്ലാത്തത്‌? എല്ലാവര്‍ക്കും 
എന്നും ഓരോരോ പ്രശ്നങ്ങള്‍ ഉണ്ടാവാം. അത്‌ 
സ്വഭാവികം. ആ പ്രശ്നങ്ങളെ തരണംചെയ്യാന്‍ 
തീര്‍ച്ചയായും നാം പരിശ്രമിക്കണം. അതേ സമയം 
ആ പ്രശനങ്ങളെ മനസ്സില്‍ താലോലിച്ച്‌ 
അസ്വസ്ഥരായി നടന്നിട്ട്‌ ഒരു കാര്യവുമില്ല. അതിനെ 
മറികടക്കുവാന്‍ ഒരു മാര്‍ഗ്ഗമേയുള്ളൂ. സന്തോഷവും 
സമാധാനവും തരുന്ന കാര്യങ്ങള്‍ മനസ്സിലേയ്ക്ക്‌ 
കൊണ്ടുവരാനും പരമാവധി അതില്‍ മുഴുകുവാനും 
ശ്രമിക്കുക. അതിനുപറ്റിയ ഏറ്റം എളുപ്പമാര്‍ഗ്ഗം 
നമ്മുടെ കുടുംബങ്ങളിലെ ചെറുതും വലുതുമായ 
്രശ്നങ്ങളിലേയ്ക്ക്‌, ര്രശ്നപരിഹാരത്തിനുള്ള 
മാര്‍ഗ്ഗത്തിലേയ്ക്ക്‌ പരിശുദ്ധ മറിയത്തെ നാം 
വിളിക്കണം. കാനായിൽ വീഞ്ഞായ വെള്ളത്തിന്റെ 
്രത്യേകത അത്‌ “മേല്‍ത്തരമായി” മാറി 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


എന്നതാണ്‌. നിന്റെ ജീവിതം മേല്‍ത്തരമാകണോ 
അമ്മയോട്‌ പറയുക. അവള്‍ നിനക്കുവേണ്ടി 
ഈശോയോട്‌ മാദ്ധ്യസ്ഥം വഹിക്കും. അപ്പോള്‍ 
നമ്മുടെ കുടുംബങ്ങള്‍ ദിവ്യരപകാശം പരത്തുന്ന 
മേല്‍ത്തരം കുടുംബങ്ങളായി ദൈവം ഉയര്‍ത്തും. 
കുടുംബങ്ങളിലെ കുറവുകളും ഇല്ലായ്മകളും 
പോരായ്മകളും അംഗീകരിക്കുമ്പോള്‍ അത്‌ 
നന്മയ്ക്കും നിറവിനും കൃപയ്ക്കും കാരണമാകും 
എന്ന ചിന്തകൂടി കാനായിലെ സംഭവത്തിലൂടെ 
പരിശുദ്ധ അമ്മ നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നു. 
ഓരോദിവസവും ജപമാല കരങ്ങളില്‍ ഏന്തുമ്പോള്‍ 
മാതാവ്‌ ചെവികളില്‍ മന്ത്രിക്കുന്നുണ്ട. മകനേ, 
മകളെ, നിന്റെ കരങ്ങളിലെ ജപമാലയിലെ 
ക്രൂശിതരൂപം നീ ശ്രദ്ധിച്ചുവോ? അതില്‍ എന്റെ 
മകനുണ്ട്‌. നീ ജപമാല ചൊല്ലുമ്പോള്‍ ഞാനും 
ഈശോയും പിന്നെ നീയും ഒരുമിച്ചാണ്‌ യാത്ര 
ചെയ്യുന്നത്‌. ജപമാല കരങ്ങളില്‍ വഹിക്കുമ്പോള്‍ 
നാം മാതാവിന്റെ കരങ്ങളില്‍ തന്നെയാണ്‌ 
പിടിക്കുന്നത്‌. ഓരോ ജപമാലയിലൂടെയും മാതാവും 
ഈശോയും ഞാനും അങ്ങനെ ഒന്നായിത്തീരുന്നു 
എന്നവിശ്വാസം നമ്മുടെ പ്രശനങ്ങൾക്കുള്ള ഉത്തമ 
മാര്‍ഗ്ഗമല്ലേ? 


എലിസബത്തിന്റെ ഗര്‍ഭധാരണമാണ്‌ മറിയ 
ത്തിന്റെ ഗര്‍ഭധാരണത്തിനുള്ള അടയാളമായി 
മാലാഖ ചൂണ്ടിക്കാണിക്കുന്നത്‌. മറ്റുള്ളവരുടെ 
നന്മയും സുഖവും കാണുമ്പോള്‍ പലപ്പോഴും 
നമുക്ക്‌ അസ്വസ്ഥതകള്‍ ഉണ്ടാകാറുണ്ട്‌. മറ്റുള്ള 
വരുടെ നന്മ ദൈവം നമുക്ക്‌ കാട്ടിത്തരുന്നത്‌ നമുക്ക്‌ 


ലഭിക്കാനിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളുടെ 
അടയാളമായിട്ടാണ്‌. അതായത്‌ ദൈവം നിന്നിലും 
്രവര്‍ത്തിക്കുന്നുണ്ട്‌. നമ്മുടെ കുടുംബജീവിത 
ത്തില്‍ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു 
വിശേഷപുണ്യമാണ്‌ ധൈര്യം. പരിശുദ്ധാത്മാവിന്റെ 
ദാനങ്ങളില്‍ ഒന്നാണത്‌. പരിശുദ്ധ മറിയം തന്റെ 
ജീവിതത്തില്‍ കാണിച്ച സാഹസികത ആധുനി 
കരായ നമുക്ക്‌ ഉത്തേജകപാഠമാണ്‌. കുടുംബ 
ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകള്‍, അത്‌ 
രോഗമാകട്ടെ, ദാരിദ്യയമാകട്ടെ, നഷ്ടങ്ങളാകട്ടെ, 
മാനസിക പ്രതിസന്ധികളാകട്ടെ, അവ ദൈവം 
നമുക്കറിഞ്ഞു നല്‍കുന്ന കുരിശുകളാണെന്നും 
നമ്മുടെ ജീവിതവിശുദ്ധീകരണത്തിന്‌ ആവശ്യമായ 
അനുഗ്രഹങ്ങളാണെന്നും നാം മനസ്സിലാക്കണം. 
പരിശുദ്ധ അമ്മയെപ്പോലെ സ്നേഹത്തോടെ 
അവയെ സ്വീകരിക്കുവാനുള്ള സാഹസികതയാണ്‌ 
നമുക്ക്‌ വേണ്ടത്‌. അതിനായി നമ്മുടെ 
കുടുംബങ്ങളിലേയ്ക്ക്‌ മറിയത്തെ കൂട്ടിക്കൊണ്ടു 
പോകാം. യോഹന്നാന്‍ മറിയത്തെ തന്റെ 
വീട്ടിലേയ്ക്ക്‌ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്‌ 
സുവിശേഷകന്‍ പറയുന്നത്‌ (യോഹ.19:21). 
അങ്ങനെ യോഹന്നാന്റെ കുടുംബം ധന്യമായി. 


മാതാവേ, യേശുവിനെ അമ്മ ലോകത്തിന്‌ 
പ്രദാനം ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതംവഴി 
യേശുവിനെ മറ്റുള്ളവര്‍ക്ക്‌ നല്കാന്‍ ഞങ്ങളെ 
പഠിപ്പിക്കണമേ. 


കര്‍ദ്ദിനാള്‍ വില്‍ഫ്രഡ്‌ ഫോകസ്നേപ്പിയര്‍ 


ക്രിസ്‌ തീയ ദര്‍ശനങ്ങള്‍ക്ക്‌ വേണ്ടി സമര്‍പ്പി 
ക്കുകയും അതിന്‌ സാക്ഷ്യം നല്‍കുകയും 
ചെയ്യുന്നവരെയും, ഈ ദര്‍ശനം സാക്ഷാത്കരിക്കു 
ന്നതിനായി ദൈവകൃപയാല്‍ പരിശ്രമിക്കുകയും 
ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക 
എന്നതായിരിക്കണം ഈ സുന്നഹദോസിന്റെ 
മുഖ്യലക്ഷ്യം. കുടുംബത്തിന്റെ വിളിയും ദൌത്യവും 
എന്ന വിഷയത്തെക്കുറിച്ച്‌ ചിന്തിക്കുന്ന 2015-ലെ 
സിനഡിലേക്ക്‌ ഇത്‌ വളരെ പ്രധാനപ്പെട്ടതാണ്‌. 


വയ 


37 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ക്രിസ്തുവിന്‌ മനസ്തുണ്ട 
നമുക്കോ? 


റവ. ഫാ. ഗീവര്‍ഗീസ്‌ കൈതവന 
(ധര്‍മ്മാരാം കോളേജ്‌ , ബാംഗ്ളൂര്‍) 


ഈ കുറിപ്പ്‌ എഴുതുമ്പോള്‍, റോമിലെ സിന 
ഡവസാനിച്ചുവെന്നും നിലവിലുള്ള പഠനങ്ങള്‍ക്കും 
വ്യവസ്ഥകള്‍ക്കും ഇളവു വരുത്തേണ്ടതില്ലെന്നു 
മുള്ള വാര്‍ത്തകള്‍ മാധ്യമങ്ങള്‍ പുറത്തുവിട്ടുകൊ 
ണ്ടിരിക്കുകയാണ്‌. ഒക്ടോബര്‍ 19 ന്‌ മാര്‍പ്പാപ്പയുടെ 
പ്രസംഗത്തിലെ വാക്കുകള്‍ ഇപ്രകാരമാണ്‌, ഈ 
ദിവസങ്ങളില്‍ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നു 
മുള്ള അജപാലകരും ദൈവജനവും റോമില്‍ ഒരു 
മിച്ചുകൂടി ക്രിസ്തുവിലേക്ക്‌ ഉറ്റുനോക്കിക്കൊണ്ട്‌, 
കുടുംബങ്ങളുടെ നവീകരണത്തിനായി, വ്യക്തിഗത 
സഭകളുടെ ശബ്ദവുമായി ഒരുമിച്ചു യാത്ര ചെയ്യു 
കയായിരുന്നു. യാത്രയ്ക്കിടയിലെ ചര്‍ച്ചുകള്‍ 
ഇനിയും തുടരുകയും സഭയുടെ ഓദ്യോഗിക നില 
പാട്‌ 2015 ലെ സിനഡില്‍ പ്രഖ്യാപിക്കുകയും ചെയ്യു 


38 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


മെന്ന്‌ വത്തിക്കാന്‍ വാര്‍ത്താക്കുറിപ്പുകള്‍ രേഖപ്പെ 
ടുത്തുന്നു. പക്ഷേ, ക്രിസ്തുവിന്റെ മുഖത്തില്‍ മിഴി 
യുറപ്പിച്ചു നടത്തിയ യാത്രയുടെ ഒന്നാം ഘട്ടം അവ 
സാനിക്കുമ്പോള്‍, യഥാസ്ഥിതിക വിഭാഗത്തിനു 
സന്തോഷവും പുരോഗമനവാദികള്‍ക്ക്‌ നിരാശയും 
മാത്രം. ഇവരില്‍ ആരാണ്‌ ക്രിസ്തുവിന്റെ മുഖവും 
ഹൃദയവും കണ്ടതെന്ന സന്ദേഹം ബാക്കി നില്‍ക്കു 
മ്പോഴും പാപ്പാ ഫ്രാന്‍സിസ്‌ പറയുന്നു, ക്രിസ്തു 
വിന്റെ മുന്തിരിത്തോട്ടമാണ്‌ കുടുംബമെന്ന്‌. 


ഈ പോപ്പ്‌ കത്തോലിക്കനാണോ? 


കഴിഞ്ഞ ഒന്നര വര്‍ഷത്തിനിടയില്‍ യാഥാസ്ഥി 
തികരായ ധാരാളം ആളുകള്‍ ഫ്രാന്‍സിസ്‌ പാപ്പാ 
യുടെ ചെയ്തികളും വാക്കുകളും ശ്രദ്ധിച്ചപ്പോള്‍ 


രഹസ്യവും പരസ്യവുമായി ചോദിച്ച ചോദ്യങ്ങളി 
ലൊന്നാണിത്‌. വി.കുര്‍ബാന പൂര്‍ണ്ണത പ്രാപിച്ച 
വര്‍ക്കുള്ള സമ്മാനമല്ലെന്നും ബലഹീനര്‍ക്കും പാപി 
കള്‍ക്കുമുള്ള സിദ്ധാഷധവും പോഷകവുമാണ്‌ 
എന്ന ഫ്രാന്‍സിസിന്റെ വാക്കുകള്‍, നിയമ-ധാര്‍മ്മിക 
പുസ്തകങ്ങളുടെ വള്ളിപുള്ളികള്‍ സസൂക്ഷ്മം 
വീക്ഷിക്കുന്നവരെ ചൊടിപ്പിക്കാതിരുക്കുമോ? എന്റെ 
ദൈവം കത്തോലിക്കനല്ലായെന്ന്‌ യൂജീനിയോ 
സ്കഫാരിയോട്‌ പറഞ്ഞപ്പോഴും ഒരാള്‍ സ്വവര്‍ഗ്ഗാ 
നുരാഗിയായിരിക്കുകയും അയാള്‍ ദൈവത്തെ തേടു 
കയും ചെയ്യുന്നുണ്ടെങ്കില്‍ ഞാനാരാണ്‌ അയാളെ 
വിധിക്കാന്‍ എന്ന്‌ പറഞ്ഞപ്പോഴും കത്തോലിക്കാ 
വിശ്വാസത്തില്‍ വെള്ളം ചേര്‍ക്കാത്ത അനേകര്‍ക്ക്‌ 
പാപ്പാ കത്തോലിക്കാ വിരോധിയായി. ബെള്‍ 
ഗോഗ്ളിയോയുടെ തെരഞ്ഞെടുപ്പില്‍ കര്‍ദ്ദി 
നാള്‍മാര്‍ക്ക്‌ തെറ്റു പറ്റിയോ എന്നുപോലും ചിന്തി 
ച്ച യാഥാസ്ഥിതികരുമുണ്ടാകാം. 


പക്ഷേ, അങ്ങനെയൊരു തെറ്റാര്‍ക്കും സംഭവി 
ച്ചിട്ടില്ലെന്നും പരിശുദ്ധാത്മാവിനാല്‍ പ്രത്യേകം 
തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്‌ പാപ്പ എന്നും 
വിശ്വസിക്കുന്നവരാണ്‌ കത്തോലിക്കരും അകത്തോ 
ലിക്കരുമായ വലിയ ഒരു വിഭാഗം ആളുകള്‍. 
്രാന്‍സിസ്‌ പാപ്പായെ കണ്ടുകൊണ്ട്‌ കത്തോ 
ലിക്കാ സഭയെ സ്നേഹിക്കുന്നവരാണ്‌ ഇന്നധിക 
മാളുകളും. ക്രിസ്തുവിന്റെ വാക്കുകളും ചെയ്തിക 
ളുമാണ്‌ പാപ്പായുടേത്‌ എന്നതാണ്‌ അവര്‍ നല്‍കുന്ന 
കാരണം. അതുകൊണ്ടാണല്ലോ, ഇതുവരെയും 
ചര്‍ച്ച ചെയ്യാനും പുനഃപരിശോധിക്കാനുമാഗ്രഹി 
ക്കാത്ത വിഷയങ്ങള്‍ കത്തോലിക്കാസഭ 
ചര്‍ച്ചയ്ക്കെടുത്തിരിക്കുന്നത്‌. ഗ്രാന്‍സിസ്‌ മാർപ്പാ 
പ്യയുടെ ധൈര്യം അപാരം തന്നെയാണ്‌. അദ്ദേഹ 
ത്തിന്റെ തെരഞ്ഞെടുപ്പിനു ശേഷം കര്‍ദ്ദിനാള്‍മാര്‍ 
പാപ്പായോടു പറഞ്ഞു, ഒന്നിനെയും പിടിച്ചു കുലു 
ക്കാന്‍ ഭയപ്പെടേണ്ട. ഇപ്പോള്‍ അദ്ദേഹം ചെയ്യുന്ന 
തും അതു തന്നെയാണ്‌. സഭ വളരുന്നത്‌ ആകര്‍ഷ 
ണത്തി ലൂടെയാണ്‌ പരിവര്‍ത്തനത്തിലൂടെയല്ല 
യെന്നും ആകര്‍ഷണം സാദ്ധ്യമാകാന്‍ ദൈവ 
സാന്നിദ്ധ്യത്തില്‍ ഒന്നിച്ചു സഞ്ചരിക്കത്തക്കവണ്ണം 
മറ്റുള്ള വരിലേക്ക്‌ സ്വയം തുറക്കുന്നതില്‍ നിന്നു 
മാണ്‌ എന്ന ബനഡിക്ട്‌ പാപ്പായുടെ വാക്കുകള്‍ 
ഫ്രാന്‍സിസ്‌ പാപ്പാ ആവര്‍ത്തിക്കുമ്പോള്‍ ക്രിസ്തു 
വിന്റെ മുഖം തിരിച്ചുപിടിക്കാന്‍ ദൈവത്താല്‍ തെര 
ഞ്ഞെടുക്കപ്പെട്ടവനാണ്‌ ഫ്രാന്‍സിസ്‌ പാപ്പ എന്ന 
തിരിച്ചറിവ്‌ നമുക്കുണ്ടാകുന്നു. 


പ്രബോധനങ്ങളുടെ വെറും സൂക്ഷിപ്പുകാരന്‍ 
മാത്രമല്ല, ക്രിസ്തുവിന്റെ ഹൃദയവുമായി പൊരുത്ത 
പ്പെടാത്തതിനെ പുനരന്വേഷിച്ച്‌ പുനര്‍-നിര്‍വചനം 
ചെയ്യുകയുമാണദ്ദേഹം. ചര്‍ച്ചയുടെ തീരുമാനങ്ങള്‍ 


39 


എന്തുമാകട്ടെ, പൊതുവേദികളില്‍ ചര്‍ച്ച ചെയ്ത്‌ 
നശിപ്പിച്ചിരുന്ന വിഷയങ്ങളെക്കുറിച്ച്‌, സഭയുടെ പര 
മാദ്ധ്യക്ഷന്‍ ചിന്തിക്കുകയും ലോകത്തോടും 
സഭമുഴുവനോടും അതിനെക്കുറിച്ച്‌ പഠിക്കുവാനും 
വിലയിരുത്തുവാനും ആവശ്യപ്പെട്ടതുതന്നെ 
പ്രത്യാശ പകരുന്ന വസ്തുതയാണ്‌. 


1980 ലെ സിനഡും 2014 ലെ സിനഡും 


2014 - ലെ സിനഡിന്റെ തീരുമാനങ്ങള്‍ 
ക്കായി ഇനിയും ഒരു വര്‍ഷം നാം കാത്തിരിക്കണം. 
സിനഡു തുടങ്ങുന്നതിന്‌ മുമ്പേ, രണ്ടുതരത്തിലുള്ള 
വാദഗതികള്‍ ഉണ്ടായിരുന്നുവെന്ന്‌ വ്യക്തമാണ്‌. 
ഏറെ പ്രതീക്ഷകളോടെ സമ്മേളിച്ച 1980 - ലെ 
സിനഡ്‌ സഭയുടെ മാറ്റമില്ലാത്ത പഠനങ്ങളെ അര 
ക്കിട്ടുറപ്പിക്കുന്ന വേദിയായിരുന്നു. അതുപോലെയാ 
യിത്തീരുമോ 2014-15 ലെ സിനഡും എന്ന്‌ സംശയി 
ക്കുന്നവരാണ്‌ ഒരു വിഭാഗമാളുകള്‍. 2014 ലെ സിന 
ഡ്‌ പുതുതായി ഒരു പ്രതീക്ഷയും തരില്ല എന്നു വാദി 
ക്കുന്നവരാണിവര്‍. വി. ജോണ്‍ പോള്‍ രണ്ടാമനും 
ബനഡിക്ട്‌ പതിനാറാമനും നിയമിച്ച മെത്രാന്മാര്‍ 
പാരമ്പര്യ പഠനങ്ങളില്‍ മുറുകെപ്പിടിച്ച്‌, അടിസ്ഥാന 
പ്രബോധനങ്ങളും 1980-ലെ പഠനനങ്ങളും അടിവര 
യിട്ട്‌ പ്രഖ്യാപിക്കും എന്നവര്‍ വിശ്വസിക്കുന്നു. 
എന്നാല്‍, പ്രതീക്ഷയ്ക്കു വക തരുന്ന ഒരു 
പോപ്പുള്ളതിനാല്‍, ചില തീരുമാനങ്ങള്‍ പ്രഖ്യാ 
പിക്കും എന്ന ശുഭാപ്തി വിശ്വാസത്തില്‍ സിന 
ഡിനെ കാണുന്നവരുമുണ്ട്‌. മാത്രമല്ല, 1980 ല്‍ ലഭ്യ 
മായിരുന്ന വിവരങ്ങളേക്കാള്‍ അധികമായ വിവര 
ങ്ങള്‍ 2014 ല്‍ ലഭ്യമാണ്‌ എന്നത്‌ നിഷേധിക്കാനാ 
കില്ല. പക്ഷെ, സിനഡിന്റെ ആദ്യ ചര്‍ച്ചകള്‍ അവ 
സാനിച്ചപ്പോള്‍ ദോഷൈകദൃക്കുകള്‍ വിലയിരുത്തി 
യതുപോലെ സംഭവിച്ചു. കാലാകാലങ്ങളില്‍ 
കുടുംബം, വിവാഹം, ലൈംഗികത ഇവയെക്കുറിച്ച്‌ 
സഭ എന്തു പഠിപ്പിച്ചിരുന്നുവോ, ആ നിലപാടുകളില്‍ 
നിന്നു പിന്നോട്ടു പോകേണ്ടതില്ലെന്ന നിലപാടിലേ 
ക്കാണ്‌, 1980-ലെ പോലെ 2014 ലെ സിനഡും എത്തി 
ച്ചേര്‍ന്നിരിക്കുന്നത്‌. പക്ഷെ, ചര്‍ച്ചകള്‍ പല തലങ്ങ 
ളില്‍ പിന്നെയും നടക്കുന്നതിനാല്‍ ഇനിയും 
പ്രതീക്ഷയുണ്ട്‌ എന്ന്‌ വാദിക്കുന്ന ശുഭാപ്തി വിശ്വാ 
സികളെയും അങ്ങിങ്ങായി കാണാനാകും. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


വി. ജോണ്‍ പോള്‍ രണ്ടാമന്‍ ആശിച്ചതുപോലെ, 1980 
ലെ കുടുംബങ്ങളുടെ സിനഡ്‌ അവരുടെ പ്രശ്ന 
ങ്ങള്‍ പരിഹരിക്കാന്‍ പരാജയപ്പെട്ടുവെന്ന്‌ കാലം 
വിലയിരുത്തുന്നു. കുടുംബത്തെ സംബന്ധിച്ച തിരു 
സഭയുടെ പഠിപ്പിക്കലുകളോട്‌ മെത്രാന്‍ സംഘം 
യോജിച്ചുവെങ്കിലും കുടുംബങ്ങളുടെയും പുതു 
തായി വിവാഹിതരാകുന്നവരുടെയും യുവജനങ്ങളു 
ടെയും പ്രശ്നങ്ങളും സങ്കടങ്ങളും അതുപോലെ 
തന്നെ നിലനിന്നു. മറ്റൊന്നിനോടും മമതയില്ലാതെ 
പാരമ്പര്യത്തെയും പരമ്പരാഗത പഠനങ്ങളെയും 
നിയമങ്ങളെയും മുറുകെപ്പിടിച്ചുകൊണ്ട്‌ മാനവരാ 
ശിയില്‍ ദൈവത്തിന്റെ ഇടപെടലിനെ തടസപ്പെടു 
ത്തുകയാണോ യാഥാസ്ഥിതികരായ അജപാലകര്‍ 
എന്നു ചോദിച്ച്‌ 2014 ലെ സിനഡ്‌ വിലയിരുത്തപ്പെ 
ടുന്നതായും കാണാം. കുഞ്ഞിന്റെ ഡയപ്പര്‍ എന്താ 
ണെന്നും അതെങ്ങനെയഴിക്കണം എന്നുമറിയാത്ത 
ഒരു കൂട്ടം പുരുഷന്മാരാണ്‌ കുടുംബങ്ങള്‍ക്കുവേണ്ടി 
യുള്ള വിശേഷ ജ്ഞാനം- സുവിശേഷം വിളമ്പു 
ന്നത്‌ എന്ന്‌ ഐറിഷ്‌ മുന്‍ പ്രസിഡന്റ്‌ മേരി മക്‌ 
ലീസേ, കളിയാക്കുമ്പോൾ, സഭയുടെ പഠിപ്പിക്കലു 
കള്‍ യാഥാര്‍ത്ഥ്യങ്ങളില്‍ നിന്നും വിദൂരത്താ 
ണെന്നും സഭ തന്നെ വിദൂരത്താണെന്നുമുള്ള ഒരു 
ഹാസ്യാത്മക വിലയിരുത്തലായി ചിത്രീകരിക്കപ്പെ 
ടുന്നു. പക്ഷെ, മുന്‍കാലങ്ങളെ അപേക്ഷിച്ച്‌, 
ധാരാളം ദമ്പതികളും അല്മായരും 204 ലെ സിന 
ഡില്‍ പങ്കെടുത്തിരുന്നു എന്നത്‌ വിമര്‍ശകര്‍ തിരി 
ച്ചറിയട്ടെ. കത്തോലിക്കാ സഭയുടെ പഠിപ്പിക്കലു 
കളെ ജനം എങ്ങനെ മനസിലാക്കുന്നുവെന്നറിയാ 


നുള്ള പാപ്പായുടെ ആഗ്രഹമായിരുന്നു ലോകം മുഴു 
വനുമായി നടത്തിയ സര്‍വ്വേ. സഭയുടെ പഠിപ്പി 
ക്കലും ജനങ്ങളുടെ പ്രായോഗിക ജീവിതവും 
തമ്മില്‍ വലിയ അന്തരമുണ്ട്‌ എന്നാണ്‌ സര്‍വ്വേ 
ഫലത്തെക്കുറിച്ച്‌ വിദേശ മെത്രാന്മാര്‍ പ്രതികരിക്കു 
ന്നത്‌. 


കുടുംബങ്ങള്‍ക്കൊരു സുവിശേഷം? 


കുടുംബങ്ങളുടെ സുവിശേഷമെന്നാണ്‌ സിന 
ഡിന്റെ വിശേഷണം. സുവിശേഷമെന്നാല്‍ നല്ല 
വാര്‍ത്തയെന്ന അര്‍ത്ഥമുള്ളതിനാല്‍ സിനഡിന്റെ 
ആലോചനകളെയും വിചിന്തനങ്ങളെയും കുടുംബ 
ങ്ങള്‍ക്കുള്ള നല്ല വാര്‍ത്തയായി കാണാം. കര്‍ദ്ദിനാള്‍ 
ബല്‍ടദ്ദിസേരി സിനഡിനാമുഖമായുള്ള പ്രിപ്പറേറ്ററി 
ഡോക്യുമെന്റ്‌ വിവിധ സഭാകൂട്ടായ്മകള്‍ക്കയച്ചപ്പോ 
ള്‍, സഭയുടെ നാനാതുറകളിലും ആഴമായ വിചി 
ന്തനവും ആവശ്യമായ പഠനവും നടത്തി ജനത്തെ 
ബോദ്ധ്യപ്പെടുത്തുകയും അവരുടെ നിര്‍ദ്ദേശങ്ങള്‍ 
സ്വീകരിക്കുകയും വേണമെന്നുമുള്ള ആഹ്വാനം 
യഥാര്‍ത്ഥത്തില്‍ ജനങ്ങള്‍ക്ക്‌ പുതിയ പ്രതീക്ഷ 
യുടെ വാര്‍ത്ത തന്നെയായിരുന്നു. ലോകമാസകലം 
ജനങ്ങള്‍ ഈ വിഷയങ്ങളില്‍ അഭിപ്രായം രേഖപ്പെ 
ടുത്തിയതിന്റെ തെളിവായിരുന്നല്ലോ, ജൂണ്‍ 27 നു 
പ്രസിദ്ധീകരിച്ച ഇന്‍സ്ദ്രുമെന്റും ലബോരിസ്‌. 
പക്ഷെ, കത്തോലിക്കരില്‍ത്തന്നെ ചിലരൊന്നും 
(റീത്തു വെളിപ്പെടുത്തുന്നില്ല) ഇവയെപ്പറ്റി 
ഒന്നുംതന്നെ അറിഞ്ഞിട്ടില്ലായെന്നും ഒക്ടോബര്‍ 
മാസത്തിലെ പ്രതമാധ്യമങ്ങളിലൂടെയാണറിഞ്ഞത്‌ 


മദ്ധ്യ പൂര്‍വൃദേശത്തെ വെല്ലുവിളികള്‍ നിറഞ്ഞ 


ഫുആദ്‌ ത്വാല്‍ 
ജറുസലേമിലെ ലത്തീന്‍ പാത്രിയര്‍ക്കീസ്‌ 


സാഹചര്യങ്ങള്‍ക്കിടയിലാണ്‌ ഈ സുന്നഹ 
ദോസില്‍ സംബന്ധിക്കുന്നത്‌. വേദനയില്‍ 
കഴിയുന്ന അവിടുത്തെ ജനങ്ങളോടുള്ള ഐക്യ 
ദാര്‍ഡ്്യം അനുഭവിക്കാനും പ്രാര്‍ത്ഥന സ്വീകരി 
ക്കാനും കഴിഞ്ഞു. ഒരു പുതിയ അന്തരീക്ഷം 
സംജാതമാകുമെന്ന്‌ വിശ്വസിക്കുന്നു. പ്രാര്‍ത്ഥ 
നയില്‍ ശരബണപ്പെട്ടു. 


40 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


എന്നും വെളിപ്പെടുത്തുമ്പോള്‍, കുടുംബ 
ങ്ങള്‍ക്കുള്ള നല്ല വാര്‍ത്തയെ ചിലരെങ്കിലും തമ 
സ്കരിച്ചോ എന്നും ആകുലപ്പെടേണ്ടിയിരിക്കുന്നു. 


2015-ലെ സിനഡിന്റെ വിഷയമായ കുടുംബ 
ത്തെക്കുറിച്ചുള്ള രഹസ്യവും വിളിയും ക്രിസ്തു 
വെളിപ്പെടുത്തുന്നു, എന്നത്‌ കൂടുതലായി പഠി 
ക്കാന്‍ 2014-ലെ സിനഡിന്റെ വിചിന്തനങ്ങള്‍ നമ്മെ 
സഹായിക്കുമെന്ന്‌ വത്തിക്കാന്‍ വക്താവ്‌ ഫാ. 
ഫ്രെഡറിക്കോ ലൊംബാര്‍ഡി സിനഡിനുശേഷ 
മുള്ള പ്രതസമ്മേളനത്തില്‍ വെളിപ്പെടുത്തുകയുണ്ടാ 
യി. ഇന്നഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങള്‍ പ്രത്യകി 
ച്ച്‌, വിവാഹിതരാകാതെയും വിവാഹം വേണ്ടാ 
യെന്നു തീരുമാനിച്ച്‌ താമസിക്കുന്നവരുടെയും, 
സ്വവര്‍ഗ്ഗസ്നേഹികളുടെ ഒരുമിക്കലും കുട്ടികളെ 
ദത്തെടുക്കലും മിശ്രവിവാഹവും മതാന്തര വിവാ 
ഹവും അതിന്മേല്‍ ഉണ്ടാകുന്ന പ്രശ്‌നങ്ങളും, 
ബഹുഭാര്യാത്വവും, സ്ത്രീധനം- അതിന്മേലുള്ള 
വിലപേശലും, ജാതി വ്യവസ്ഥയും, കുടിയേറ്റവും 
അതുമൂലമുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങളും, മാധ്യ 
മങ്ങളും അത്‌ വിവാഹത്തിന്‌ നല്‍കുന്ന വികലമായ 
സങ്കല്‍പ്പങ്ങളും വാടക ഗര്‍ഭപാത്ര കച്ചവടങ്ങളും, 
മനുഷ്യാവകാശത്തിനു നല്‍കുന്ന പുതിയ വ്യാഖ്യ 
നങ്ങളും, ഗര്‍ഭനിരോധന മാര്‍ക്ഷങ്ങളും അനേക 
മാളുകള്‍ക്ക്‌ ദുഃഖമുണ്ടാക്കുന്നുണ്ടെന്ന തിരിച്ചറി 
വിലാണ്‌, നിരാശയില്‍ കഴിയുന്നവര്‍ക്കായുള്ള 
സദ്വാര്‍ത്തയുമായി സിനഡ്‌ സമ്മേളിച്ചത്‌. 


സിനഡ്‌ പുതിയ തീരുമാനങ്ങളുമായിട്ടാണവ 
സാനിക്കുന്നത്‌ എന്ന്‌ ശുഭാപ്തി വിശ്വാസമുണ്ടായി 
രുന്നവര്‍ക്ക്‌ സിനഡ്‌ പരാജയമാണെന്ന്‌ തോന്നുമെ 
ങ്കിലും ്രാന്‍സിസ്‌ പാപ്പായുടെ വെളിപ്പെടുത്തല്‍ 
സിനഡിന്റെ വിജയം സൂചിപ്പിക്കുന്നതായിരുന്നു. 
Personally, I would have been very worried and saddened 
if there hadn’t been these temptations and these animated 
discussions,” the Pope said, “if everybody had agreed or 
remained silent in a false and quietistic peace. സിന 
ഡില്‍ അംഗങ്ങളുടെ തുറവിയുള്ള ഇടപെടലുകളെ 
അഭിനന്ദിക്കുകയും തീരവനിലപാടുകളേക്കുറിച്ച്‌ 
ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുമുള്ള സൂചന 
കള്‍ പോപ്പ്‌ നല്‍കിയത്‌ ഇനിയും രൂപപ്പെടേണ്ട 
ചിന്തകളിലേക്കാണ്‌. മാത്രമല്ല, തുറവിയുള്ള അഭി 
പ്രായപ്രകടനങ്ങള്‍ സിനഡംഗങ്ങള്‍ പ്രകടിപ്പിക്കുക 
വഴി സഭയുടെ ഐക്യത്തിനു ഭംഗം വന്നു എന്നാ 
രെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കില്‍, അത്തരത്തിലുള്ള 
ചിന്താരീതികള്‍ സത്യത്തിലേക്കുള്ള വാതിലുകള്‍ 
അടയ്ക്കുന്നതിനു സമാനമാണെന്നും മാര്‍പ്പാപ്പ 
അഭിപ്രായപ്പെടുകയുണ്ടായി. ഒപ്പം ബൌദ്ധികമായ 
അറിവുകളിലെ വിശ്വാസം- നിയമങ്ങളിലെ കാര്‍ക്ക 
Wyo -destructive do-goodism- എന്നിങ്ങനെയുള്ള 


41 


പ്രലോഭനങ്ങളെക്കുറിച്ചും സിനഡംഗങ്ങള്‍ ജാഗരൂ 
കരായിരിക്കണമെന്നുമുള്ള പാപ്പായുടെ വാക്കുകള്‍ 
2015-ലെ സിനഡിലേക്കുള്ള ആഹ്വാനമായിരുന്നു. 
ഭൂരിപക്ഷമില്ലാതെ തള്ളിക്കളയുവാനിടയായ, 
സ്വവര്‍ഗ്ഗസ്നേഹികളെക്കുറിച്ചുള്ള സ്വാഗതാര്‍ഹ 
മായ പരാമര്‍ശം, അവരോടുണ്ടായിരിക്കേണ്ട അജ 
പാലന സമീപനങ്ങളെക്കുറിച്ചുള്ള ഖണ്ഡികയായി 
തിരുത്തിയും ദൈവിക പദ്ധതിയിലുള്ള സ്വാഭാവിക 
വിവാഹങ്ങളുമായി ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ 
താരതമ്യം ചെയ്യാനാവില്ലെന്നും സാധുതയുള്ള 
വിവാഹ ബന്ധം ഉപേക്ഷിച്ച്‌ പുനര്‍ വിവാഹം ചെയ്യു 
ന്നവര്‍ ദൈവികപദ്ധതിയില്‍ സ്ഥാപിതമായി പവി 
ര്രമായ വിവാഹത്തിന്റെ ഏകതയും അവിഭാജ്യ 
തയും ഇല്ലാതാക്കുകയാണെന്നും അവര്‍ക്ക്‌ കദാ 
ശിക കൂട്ടായ്മ സാദ്ധ്യമല്ലായെന്നും സിനഡ്‌ പരാ 
മര്‍ശിക്കുകയുണ്ടായി. 


സഭയുടെ മുഖവും ഹൃദയവും ക്രിസ്തുവിന്റേത്‌ 
അഥവാ കാരുണ്യത്തിന്റേത്‌...!!! 


സഭയ്ക്കുണ്ടായിരിക്കേണ്ട മുഖം ഏതാണ്‌ 
എന്നത്‌ സിനഡിന്റെ സമയങ്ങളില്‍ മാത്രമല്ല അതി 
നുശേഷവും ചിന്തിക്കേണ്ടത്‌ അത്യന്താപേക്ഷിത 
മാണ്‌. അത്‌ ക്രിസ്തുവിന്റെ മുഖമാണെന്നതിന്‌ സം 
ശയമില്ല. പക്ഷേ, കാലത്തിന്റെ കുത്തൊഴുക്കില്‍ 
സഭയ്ക്കു നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതും ഇതു 
തന്നെയാണ്‌. കോണ്‍സ്റ്റന്റയിന്‍ കാലഘട്ടത്തിലെ 
അധികാരത്തിന്റെയും ഗര്‍വ്വിന്റെയും മുഖമണിയാ 
നാണ്‌, ക്രിസ്തുവിന്റെ ഹൃദയം പേറുന്നതിനേക്കള്‍ 
നമുക്ക്‌ താല്‍പ്പര്യം. കാലങ്ങള്‍ക്കിപ്പുറം മധ്യശതക 
ത്തിലും ഈ ഹൃദയം നമുക്ക്‌ നഷടപ്പെട്ടിട്ടുണ്ട്‌ എന്ന്‌ 
നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ 
തിരിച്ചെടുക്കുവാന്‍, വി. ജോണ്‍ 23-90 മാര്‍പ്പാപ്പ തുട 
ങ്ങിയ രണ്ടാം വത്തിക്കാന്‍ സുനഹദോസ്‌ പുതിയ 
ഒരു പ്രതീക്ഷയുടെ നാളങ്ങള്‍ തെളിയിച്ചു തന്നു, 
സഭയുടെ ജനവാതിലുകള്‍ തുറന്നിട്ടുകൊണ്ട്‌. സഭ 
യ്ക്കുള്ളി ലേയ്ക്കും സഭയ്ക്കു പുറത്തേയ്ക്കും. 
അതൊരു തുടക്കമായിരുന്നു, കാലങ്ങളായി പൂട്ടിയിട്ട 
അനൈക്യത്തിന്റെയും വിഭജനത്തിന്റെയും വിഭാഗീ 
യതയുടെയും മതിലുകളെ കണ്ണീരുകൊണ്ടും മാപ്പ 
പേക്ഷകൊണ്ടും കഴുകിയുണക്കുവാന്‍ സഭയ്ക്കായി. 
പിന്നെയുമുണ്ടായിരുന്നു, തുറക്കാതിരുന്ന വാതിലു 
കള്‍.... ആ വാതിലുകള്‍ എന്നന്നേയ്ക്കുമായി അട 
യ്ക്കാതിരിക്കുവാന്‍ ക്രിസ്തുവിന്റെ മുഖത്ത്‌ ശരി 
യായി നോക്കണം, സഭയൊന്നായി. 


സഭയ്ക്ക്‌ ക്രിസ്തുവിന്റെ മുഖവും ഹൃദയവു 
മാണെന്നും, ക്രിസ്തുവാണ്‌ ഏറ്റവും നല്ല അജപാ 
ലകനെന്നും, ആ മുഖവും ഹൃദയവുമാണ്‌ അവന്റെ 
സഭയ്ക്കുമുള്ളത്‌ എന്ന ദൈവശാസ്ത്രക്കളരിയിലെ 
അഭ്യസനത്തിനുശേഷം ശുശ്രുഷകളിലേക്ക്‌ പോകു 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


മ്പോള്‍, ക്രിസ്തു ഉപേക്ഷിച്ചു കളയാന്‍ ആവശ്യ 
പ്പെട്ട ഹൃദയ കാഠിന്യവും നിയമ ശാഠ്യവുമാണ്‌ നാം 
കൂടുതല്‍ ആശ്ശേഷിക്കുവാന്‍ ആഗ്രഹിക്കുന്നത്‌ 
എന്നത്‌ വിരോധാഭാസമായി മാറുന്നു. ഫറവോ 
യുടെ ഹൃദയം പോലെ, നമ്മുടേതും കാഠിന്യമുള്ള 
താകുന്നു. 


എന്താണ്‌ സുവിശേഷങ്ങളിലെ ക്രിസ്തുവിന്റെ 
മുഖം? പഴയനിയമത്തിന്റെ കാഠിന്യമോ നിയമങ്ങ 
ളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമോ ആയി 
രുന്നില്ല (SIMO AND തന്റെ മുന്‍പില്‍ 
വന്നിരുന്നവരോട്‌. ക്രിസ്തുവിന്റെ അനിതരസാധാ 
രണമായ ഈ സ്വഭാവത്തെ സുവിശേഷകന്മാര്‍ 
വിശേഷിപ്പിക്കുന്നത്‌, സ്പ്ലാങ്കന (Splanchana) എന്ന 
ഗ്രീക്കു പദം കൊണ്ടാണ്‌. (മനുഷ്യ ശരീരത്തിന്റെ 
ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ഹൃദയം, കരള്‍, 
ശ്വാസകോശം, വ്യക്ക ഇവയെ കുറിക്കാനുപയോഗി 
ക്കുന്ന പദമാണിത്‌. മനുഷ്യന്റെ ശക്തമായ സന്തോ 
ഷത്തിന്റെയും ദുഃഖത്തിന്റെയും വികാരങ്ങളെ 
ഇത്തരം ആന്തരിക അവയവങ്ങളോടു ബന്ധപ്പെ 
ടുത്തി ആദ്യകാലങ്ങളില്‍ ഉപയോഗിച്ചിരുന്നു.) 
സ്പ്ലാംങ്കനോന്‍ എന്ന ഗ്രീക്കു ബഹുവചനം 
റഹേം (re) എന്ന ഹീ്രു ബഹുവചന 
പദമായി പൊതുവെ വിവര്‍ത്തനം ചെയ്യുന്നു. റഹേം 
എന്നത്‌ സ്ത്രീയുടെ ഗര്‍ഭ പാത്രത്തെ സൂചിപ്പി 
ക്കുന്ന വാക്കാണ്‌. Womb-love എന്ന്‌ ഇംഗ്ലീഷിലു 
പയോഗിക്കുന്ന ഈ പദം ഗര്‍ഭത്തിലുള്ള കുഞ്ഞി 
നോട്‌ അമ്മയ്ക്കുള്ള സഹജമായ സ്നേഹത്തെയും 
കരുണയെയും സൂചിപ്പിക്കുന്നു. സ്പ്ലാംങ്കന എന്ന 
ഗ്രീക്കു പദവും ഇതേ അര്‍ത്ഥത്തിലാണ്‌ സുവിശേഷ 
ങ്ങളില്‍ ഉപയോഗിക്കുന്നത്‌. കരുണ, കാരുണ്യം, മന 
MANA, അനുകമ്പ എന്നിങ്ങനെ മലയാളത്തില്‍ 
ഇതിനെ വിശേഷിപ്പിക്കാം. ക്രിസ്തു തന്റെ പരസ്യ 
ജീവിതത്തില്‍ മറ്റുള്ളവരോട്‌ ഇടപെട്ടത്‌ എങ്ങനെ 
യാണ്‌ എന്ന്‌ ഈ വാക്ക്‌ നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നു. 
ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി ഈ 
വാക്ക്‌ മാറുന്നുവെന്ന്‌ സുവിശേഷങ്ങള്‍ സാക്ഷിക്കു 
ന്നു. യഥാര്‍ത്ഥത്തില്‍ ക്രിസ്തുവിന്റെ മുഴുവന്‍ ജീവി 
തത്തിന്റെയും കേന്ദ്രം കാരുണ്യത്തിലധിഷ്ഠിതമായ 
സ്നേഹമാണ്‌ എന്ന്‌, ക്രിസ്തുവിന്റെ ജനനത്തെ 
പ്രകീര്‍ത്തിച്ചുള്ള സഖറിയായുടെ കീര്‍ത്തനം വ്യക്ത 
മാക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതി 
രേകം (സ്പ്ലാംങ്കന എന്ന വാക്കാണിവിടെ ഉപയോ 
ഗിക്കുന്നത്‌) കൊണ്ട്‌ ഉയരത്തില്‍ നിന്നുള്ള ഉദയ 
രശ്മി നമ്മെ സന്ദര്‍ശിക്കുമ്പോള്‍ ഇരുളിലും മര 
ണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവര്‍ക്കു പ്രകാശം 
വീശാനും സമാധാനത്തിന്റെ മാര്‍ക്ഷത്തിലേക്ക്‌ 
നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്‌ 
(ലൂക്ക 1: 78 - 70). ഇവിടെ ക്രിസ്തുവിന്റെ ജനന 
ത്തിനു കാരണം മനുഷ്യനോടുള്ള ദെവത്തിന്റെ 


42 


കാരുണ്യാതിരേകമാണ്‌. തന്റെ ജീവിതത്തിലുടനീളം 
ക്രിസ്തു മറ്റുള്ളവരോട്‌ പ്രകടിപ്പിച്ചതും ദൈവത്തി 
നുള്ള കാരുണ്യാതിരേകമാണ്‌. അതവന്റെ സ്വത്വമാണ്‌. 


വേദപുസ്തകത്തില്‍ ധാരാളം പ്രാവശ്യം 
ആവര്‍ത്തിക്കുന്ന ഈ പദം സുവിശേഷങ്ങളില്‍ 
ക്രിസ്തുവിന്റെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു 
നില്‍ക്കുന്ന യാഥാര്‍ത്ഥ്യം തന്നെയാണ്‌. ജനക്കൂട്ടം 
ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിശഭ്രാന്തരും 
നിസ്സഹായരുമായതു കണ്ട്‌ യേശുവിന്‌ അവ 
രുടെമേല്‍ അനുകമ്പ തോന്നിയതും (മത്തായി 9: 
36 -37; മര്‍ക്കോസ്‌ 6 : 34) തന്നെ കാല്‍നടയായി 
പിന്തുടര്‍ന്ന ജനസമൂഹത്തോട്‌ അനുകമ്പ തോന്നി 
രണ്ടു പ്രാവശ്യം അപ്പം വര്‍ദ്ധിപ്പിച്ചതും (മത്തായി 
14:14 ; 15:32; മര്‍ക്കോസ്‌ 8: 2) നിര്‍ദ്ദയനായ ഭൃത്യന്റെ 
ഉപമയില്‍, യജമാനന്‍ മനസ്സലിഞ്ഞ്‌ കടങ്ങള്‍ ഇളച്ചു 
കൊടുത്ത്‌ അവനെ വിട്ടയച്ചതും (മത്തായി 18:27) 
വഴിയരികിലിരുന്നു കരഞ്ഞ അന്ധരുടെ കര 
ച്ചില്‍കേട്ട്‌ ഉള്ളലിഞ്ഞ്‌ സഖ്യം നല്‍കിയതും (മ 
ത്തായി 20:34) കരുണതോന്നി കുഷ്ഠരോഗിയെ 
സുഖപ്പെടുത്തിയതും (മര്‍ക്കോസ്‌ 1:41) തന്റെ 
മകനെ കരുണതോന്നി സുഖപ്പെടുത്തണമെന്നുള്ള 
പിശാചുബാധിതന്റെ പിതാവിന്റെ യാചനയില്‍ 
അവനെ യേശു സുഖപ്പെടുത്തുന്നതും (മര്‍ക്കോസ്‌ 
9: 22) നയീനിലെ വിധവയുടെ മകനെ മനസ്സലിഞ്ഞ്‌ 
ഉയിര്‍പ്പിക്കുന്നതും (ലൂക്കോസ്‌ 7: 13) സമരിയാക്കാ 
രന്‍ മനസ്സലിഞ്ഞ്‌ വഴിയില്‍ വീഴ്ത്തപ്പെട്ടവന്റെ മുറി 
വുകള്‍ വച്ചുകെട്ടുന്നതും (ലൂക്കോസ്‌ 10: 33) ധൂര്‍ത്ത 
പുത്രനെ ദൂരത്തു കണ്ടപ്പോള്‍ത്തന്നെ മനസ്സലിഞ്ഞ്‌ 
പിതാവി അവനെ ചുംബിക്കുന്നതും (ലുക്കോസ്‌ 15: 20) 
സുവിശേഷങ്ങളില്‍ വായിക്കുമ്പോള്‍ ക്രിസ്തു 
വിന്റെ മുഖവും ഹൃദയവും നമുക്കു പരിചിതമാകു 
ന്നു (സ്പ്ലാംങ്കന എന്ന വാക്കിന്റെ വിവിധ രൂപങ്ങ 
ളാണിവിടെങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്‌). ദൈവ 
ത്തിന്റെ കരുണ അവരിലേക്ക്‌ ക്രിസ്തുവിലൂടെ ഒഴു 
കുന്നതായി നാം കാണുന്നു. അത്‌ അനുഭവിച്ചപ്പോള്‍ 
അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാന്‍ സാധിക്കാ 
ത്തതായിമാറുന്നു. മറ്റു മുഖങ്ങളേക്കാള്‍ (ഒരു കാല 
ഘട്ടത്തില്‍ സഭയുടെ മുഖം ശപഥങ്ങളാലും പീഡ 
നങ്ങളാലും കുരിശുയുദ്ധങ്ങളാലും ആഡംബര 
ത്താലും സമ്പത്തിന്റെ ധൂര്‍ത്തിനാലും വികലമാക്ക 
പെട്ടിട്ടുണ്ട്‌ എന്ന വസ്തുത മറക്കാതിരിക്കാം) സുവി 
ശേഷങ്ങളിലെ ഈ മുഖമാണ്‌ - കാരുണ്യത്തിന്റെ- 
മനസലിവിന്റെ- സ്നേഹത്തിന്റെ- അനുകമ്പയുടെ 
മുഖം- സഭയ്ക്ക്‌ ഏറെ യോജിക്കുന്നത്‌. യഥാര്‍ത്ഥ 
ത്തില്‍ വര്‍ത്തമാനകാലത്തില്‍ സഭയില്‍ നിന്ന്‌ 
ലോകം പ്രതീക്ഷിക്കുന്നത്‌ തന്റെ മക്കളോടുള്ള അവ 
ളുടെ നീസീമമായ കരുണയും അനുകമ്പയുമാണ്‌. 
തെറ്റിലകപ്പെട്ട നിരാശയുടെ പടുകുഴിയില്‍ വീണു 
കിടക്കുന്നവര്‍ക്ക്‌ കൈ നിറയെ കരുണയും സ്നേഹ 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


വുമായി നില്‍ക്കുന്ന ധൂര്‍ത്തയായ സഭയെ ആയി 
രിക്കും പ്രിയം. 


കാലഘട്ടത്തിന്റെ ഈ ശബ്ദം ഫ്രാന്‍സിസ്‌ 
മാര്‍പ്പാപ്പ ചെവിക്കൊണ്ടു എന്നതാണ്‌ ഇന്ന്‌ 
പാപ്പായെ വൃതൃസ്തനാക്കുന്നത്‌. പാപ്പായുടെ 
പ്രസംഗങ്ങളിലും സംഭാഷണങ്ങളിലും ഏറെ നിഴ 
ലിക്കുന്നതും കാരുണ്യത്തിന്റെയും അനുകമ്പയു 
ടെയും ആഹ്വാനങ്ങളാണ്‌. കാരുണ്യത്തോടും തെര 
ഞ്ഞെടുപ്പു നടത്തിയുമെന്നുള്ള പാപ്പായുടെ 
ആദര്‍ശവാക്യവും ഇതിനോട്‌ കൂട്ടി വായിക്കാവുന്ന 
താണ്‌. സഭ ദരിഗ്രയും ദരിദ്രര്‍ക്കുവേണ്ടിയുമാണ്‌. 
അവര്‍ക്ക്‌ നമ്മെ ധാരാളം കാര്യങ്ങള്‍ പഠിപ്പിക്കാ 
നുണ്ട്‌. സെന്‍സുസ്‌ ഫിദേയില്‍ മാത്രമല്ല, ക്രിസ്തു 
വിന്റെ പീഡാസഹനങ്ങളിലും, തങ്ങളുടെ സഹന 
ങ്ങളിലൂടെ അവര്‍ പങ്കുചേരുന്നുമുണ്ട്‌. അവരുടെ 
ജീവിതത്താല്‍ നാം സുവിശേഷവല്‍ക്കരിക്കപ്പെട 
ണം. അവരുടെ ജീവിതത്തിലെ രക്ഷാകര ശക്തിയെ 
അംഗീകരിക്കാനും സഭയുടെ തീര്‍ത്ഥാടന വഴിക 
ളുടെ കേന്ദ്രസ്ഥാനത്ത്‌ അവരെ പ്രതിഷ്ഠിക്കുകയെ 
ന്നതിലുമാണ്‌ യഥാര്‍ത്ഥത്തിലുള്ള സുവി 
ശേഷവല്‍ക്കരണം. അവരില്‍ ക്രിസ്തുവിനെ 
കണ്ടെത്താനാണ്‌ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്‌. അവ 
രുടെ സങ്കടങ്ങള്‍ക്ക്‌ ചെവികൊടുക്കാനും അവരുടെ 
സുഹൃത്താകാനും അവരോട്‌ സംസാരിക്കാനും 
ദൈവം അവരിലൂടെ നമ്മിലേക്ക്‌ ചൊരിയുന്ന രഹ 
സ്യാത്മക ജ്ഞാനത്തെ പുണരാനുമാണ്‌ സഭ 
ശ്രദ്ധാലുവാകേണ്ടതെന്ന്‌ സുവിശേഷത്തില്‍ ആന 
ന്ദത്തിലൂടെ (231) പാപ്പ ഓര്‍മ്മിപ്പിക്കുന്നു. നഷ്ടപ്പെട്ട 
ആടുകളെ തേടി തിരികെ കൂട്ടായ്മയിലെത്തിക്കുക 
യെന്ന ദയത്യമാണ്‌ സഭയ്ക്കുള്ളത്‌. അതായത്‌, ഇടയന്‍ 
അധികാരിയാകാതെ സൌഖ്യം പകരുന്നവനാകണം. 


43 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


കര്‍ദ്ദിനാള്‍ ഓസ്വാള്‍ഡ്‌ ഗ്രേഷ്യസ്‌ 


സിനഡില്‍ പങ്കുവയ്ക്കപ്പെട്ടത്‌. ഞങ്ങള്‍ 
ആവേശത്തിലാണ്‌. കുടുംബം നമുക്ക്‌ വിലപ്പെട്ട 
താണ്‌. ആഗോളവത്കരണത്തിന്റെയും ആശയ 
വിനിമയ മാധ്യമങ്ങളുടെയും വിസ്ഫോടന 
ത്തിന്റെയും പിടിയിലമര്‍ന്ന നമ്മുടെ കുടുംബ 
ങ്ങളെ നമുക്ക്‌ വീണ്ടെടുക്കാം. ഞാന്‍ തികഞ്ഞ 
പ്രതീക്ഷയിലാണ്‌. 


കാരുണൃത്തിന്‌ ഒരു ഉദാഹരണം (ഒരു വിവാദ 
വിഷയം) 


സഭയ്ക്ക്‌ എല്ലാവരോടുമുള്ളത്‌ ആ സമീപന 
മല്ലേയെന്ന്‌ നമുക്കു തോന്നിയേക്കാം. അല്ലായെന്ന 
തിന്റെ തെളിവായിരുന്നുവല്ലോ ഈ സിനഡ്‌. (കൂടു 
തല്‍ വിശദീകരണത്തിന്‌ ഇന്‍സ്ട്രമെന്റും ലബോ 
രിസ്‌ വായിക്കുക) അതിലൊന്ന്‌ ഇപ്രകാരമാണ്‌. 
കൌദാശികമായി വിവാഹജീവിതത്തില്‍ പ്രവേശിച്ച 
കത്തോലിക്കാ ദമ്പതികള്‍, സാധുതയുള്ള ആ 
വിവാഹത്തില്‍ നിന്നും മാറി, അതു നിലനില്‍ക്കു 
മ്പോള്‍ തന്നെ മറ്റൊരു ബന്ധത്തില്‍ പ്രവേശിച്ചാല്‍ 
അവര്‍ സഭയുടെ കൌദാശിക കൂട്ടായ്മയില്‍ നിന്നും 
വേര്‍പെടുത്തപ്പെടുന്നു. അതായത്‌, വി. കുമ്പസാരം 
വി. കുര്‍ബാന എന്നീ കൂദാശകള്‍ സ്വീകരിക്കുന്ന 
തിന്‌ അവര്‍ക്ക്‌ കാനോനികമായ അവകാശം ഇല്ല. 
വര്‍ഷങ്ങളോളം കാദാശിക ജീവിതത്തില്‍ നിന്നും 
അകലെയായിരിക്കുന്ന ഇവരോട്‌ കാരുണ്യം കാണി 
ക്കേണ്ടതാവശ്യമല്ലേയെന്ന്‌ അവര്‍ക്കൊപ്പം 
ഫ്രാന്‍സിസ്‌ പാപ്പായും ചോദിക്കുന്നു. മനുഷ്യന്‍ 
ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും പര 
സ്പരം സ്നേഹം പങ്കുവയ്ക്കാന്‍വേണ്ടി സൃഷ്ടി 
ക്കപ്പെട്ടവരാണ്‌. ഇരുവര്‍ക്കുമായി നല്‍കപ്പെട്ടിരി 
ക്കുന്ന ഛായാ-സാദൃശ്യങ്ങള്‍ അതിന്റെ പൂര്‍ണ്ണത 
യിലെത്തുന്നത്‌ പരസ്പരമുള്ള ഒന്നാകലിലാണ്‌. 
വിവാഹമെന്ന കൂദാശയിലാണ്‌. വിവാഹത്തിന്റെ 
ദൈവികമായ സ്ഥാപനവും കൌദാശിക ഭാവവും 
അവിഭാജ്യ സ്വഭാവവും പരിഗണിക്കുമ്പോള്‍ അത്‌ 
അനുവദനീയമല്ലെന്നും സുവിശേഷ പ്രമാണത്തി 
ന്റെയും പാരമ്പര്യത്തിന്റെയും ദൈവകല്പനയു 
ടെയും ലംഘനമായും ഒരു വിഭാഗമാളുകള്‍ വിവാ 
ഹമോചനത്തെ കാണുന്നു. എന്നാല്‍, മറ്റൊരു വിഭാ 


ആവേശം നല്‍കുന്ന ചിന്തകളാണ്‌ 


ഗമാകട്ടെ, മനുഷ്യന്റെ ബലഹീനതകള്‍ ദൈവത്തി 
നറിയാമെന്ന അടിസ്ഥാന പ്രമാണം മറക്കരുത്‌ 
എന്നോര്‍മ്മിപ്പിച്ച്‌ സഭയുടെ ശുശ്രൂഷ കാരുണ്യത്തി 
ന്റെയും ക്ഷമയുടെയും ശുശ്രൂഷയാണെന്ന്‌ വാദിക്കു 
ന്നു. ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ര്രധാന 
ഉദ്ദേശ്യം മാറിനിന്നവരെയും ദുരെപ്പോയവരെയും 
ദൈവകൃപയിലേക്ക്‌ തിരിച്ചടിപ്പിക്കുകയെന്നതായി 
രുന്നു. പോള്‍ എവ്ദീക്കോമോ ഓര്‍മ്മിപ്പിക്കുന്നു, 
രണ്ടു വ്യക്തികള്‍ തമ്മില്‍ ഒരുമിക്കുമ്പോഴാണ്‌ 
സ്നേഹം സാദ്ധ്യമാകുന്ന ത്‌ (The Sacrament of Love: 
The Nuptial Mystery in the Light of Oriental Traditions, 
186). അപ്രകാരമുള്ള സ്നേഹത്തിന്റെ ആഘോഷ 
മാണ്‌ വിവാഹ കൂദാശ. കൂദാശാപരമായതും അല്ലാ 
ത്തതുമായ ശരിയായ ഒരു വിവാഹത്തെയും വേര്‍പെ 
ടുത്താന്‍ സഭയ്ക്ക്‌ അധികാരമില്ല. അതായത്‌, പര 
സ്പരമുള്ള സ്നേഹവും അടുപ്പവും പങ്കാളിയുടെ 
നന്മ ആഗ്രഹിക്കുന്നതും ക്ഷമിക്കുന്നതും പങ്കാളി 
ത്തവുമുള്ള വിവാഹമാണ്‌ ശരിയായ വിവാഹം 
(Benard Haring , Free and Faithful in Christ, Vol. I, 543) 
. എന്നാല്‍ ഈ സ്നേഹം അനുഭവിക്കാന്‍ സാധി 
ക്കാതെ വരുമ്പോള്‍ വിവാഹം മരിക്കുന്നു. അഥവാ, 
വിവാഹം സ്നേഹമില്ലാത്ത ജയിലായി പരിണമിക്കു 
ന്നുവെന്ന്‌ ജാക്കാ ഡോമീനിയന്‍ എന്ന ധാര്‍മ്മിക 
ദൈവശാസ്ത്രജ്ഞന്‍ ഓര്‍മ്മിപ്പിക്കുന്നു (Passionate 
and Compassionate Love, 167). ദമ്പതികള്‍ ജീവിച്ചരി 
ക്കെത്തന്നെ വിവാഹം സ്നേഹം പകരാന്‍ സാധി 
ക്കാത്ത വിധം ജീവനില്ലാത്തതാകുമ്പോള്‍- മരിക്കു 
മ്പോള്‍, സഭ അതില്‍ ദുഃഖമനുഭവിക്കുന്നവള്‍ മാത്ര 
മാകാതെ, ദൈവത്തിന്റെ കരുണ സംലഭ്യമാക്കുന്ന 
കാര്യവിചാരിപ്പുകാരിയായി മാറണം എന്ന്‌ മിഖാ 
യേല്‍ ലോലര്‍ കുറിക്കുന്നു (Marriage and the Catholic 
Church Disputed Questions, 112). അപ്പോള്‍ അവര്‍ 
സഭാകൂട്ടായ്മയില്‍ നിന്നും പുറത്താകുന്നില്ല, 
അവര്‍ക്കത്‌ സങ്കടകരവുമാവില്ല. അതിനാല്‍ 
അവര്‍ക്ക്‌ വിവാഹമോചനം സാദ്ധ്യമാക്കി ദൈവ 
ത്തിന്റെ കരുണ അനുഭവവേദ്യമാക്കണം എന്ന്‌ 
ദൈവശാസ്ര്രജ്ഞര്‍ വാദിക്കുന്നു. മാത്രമല്ല, 
അവര്‍ക്കായുള്ള സൌഖ്യദായകമായ ശുശ്രൂഷയാണ്‌ 
പുനര്‍വിവാഹമെന്ന്‌ കെവിന്‍ റ്റി. കെല്ലി (Divorce and 
Second Marriage, Facing the Challange, 27) എന്ന ദൈവ 
ശാസ്ത്രജ്ഞനും വാദിക്കുന്നു. ഇതുവഴി ഒരവസരം 
കൂടി സഭ അവര്‍ക്ക്‌ നല്‍കുകയാണ്‌. പഴയനിയമ 
ത്തില്‍ യഹോവയെപ്പോലെ, പുതിയനിയമത്തില്‍ 
ക്രിസ്തുവിനെപ്പോലെ. അത്‌ സനഖ്യദായകമാണ്‌, 
കാരണം ആദ്യവിവാഹത്തില്‍ പരസ്പരം പകര്‍ന്നു 
കൊടുക്കാന്‍ സാധിക്കാത്ത സ്നേഹവും സഹക 
രണവും അടുപ്പവും പങ്കുവയ്ക്കുവാനും ബലഹീ 
നതകളെക്കുറിച്ച്‌ സ്വയാവബോധമുണ്ടാകുവാനും 
ദൈവത്തിന്റെ പരിപാലനയെക്കുറിച്ച്‌ ചിന്തിക്കാനും 


44 


ഇതവരെ സഹായിക്കും. അങ്ങനെയുള്ളവര്‍ക്ക്‌ അദ 
മൃമായ ആഗ്രഹം കദാശിക ജീവിതത്തോടുണ്ട 
ങ്കില്‍ അവരോട്‌ ക്ഷമിച്ച്‌ വി കുമ്പസാരവും കുര്‍ബാ 
നയും നല്‍കുന്നതിനെക്കുറിച്ച്‌ സഭ ചിന്തിക്കണ 
മെന്ന ഹെയറിംഗ്‌ ഓര്‍മ്മിപ്പിക്കുന്നു. (Free and Faithful 
in Christ, Vol. II, 543). കദാശിക കൂട്ടായ്മയില്‍ നിന്ന 
വരെ അകറ്റുന്നത്‌ അവര്‍ ചെയ്ത തെറ്റിനേക്കാള്‍ 
ക്രൂരമായിരുക്കുമെന്ന്‌ റിച്ചാര്‍ഡ്‌ മക്കോര്‍മിക്കും 
ഓര്‍മ്മിപ്പിക്കുന്നു 
Sacrament, 385). വിവാഹ ജീവിതത്തില്‍ ശരിയായ 
കാരണമില്ലാതെ പങ്കാളികള്‍ വേര്‍പിരിയുമ്പോള്‍ 
സഭയും അവരോടു കരുണകാണിക്കാതിരിക്കുന്നത്‌ 
ക്രിസ്തോചിതമണോ എന്നതാണിവരുടെ ചോദ്യം. 
സ്നേഹം പങ്കു വയ്ക്കാന്‍ സാധിക്കാത്ത ആദ്യവി 
വാഹത്തേക്കാള്‍, കുടുതല്‍ സ്നേഹവും അടുപ്പവും 
പുനര്‍ വിവാഹത്തില്‍ സാധ്യമാകും എന്ന്‌ മന 
സാക്ഷി പറയുമ്പോള്‍ നിയമം കൊണ്ട്‌ നാമതിനെ 
തകര്‍ക്കണോ എന്നതാണിത്തരത്തിലുള്ള വരുടെ 
ആകുലതകള്‍ സമരിയാക്കാരനെപ്പോലെ മുറിവുക 
ളില്‍ വി.കുമ്പസാരവും കുര്‍ബാനയുമാകുന്ന 
എണ്ണയും മരുന്നും പകര്‍ന്ന്‌ മുറിവുകള്‍ വച്ചുകെട്ടു 
കയല്ലേ ചെയ്യേണ്ടത്‌ എന്ന്‌ ഇത്തരം ചിന്താഗതി 
ക്കാര്‍ ചോദിക്കുമ്പോള്‍ വലിയ ഒരു വിഭാഗം 
ഇത്തരം ചിന്താഗതികളെ പിന്തുണയ്ക്കുന്ന 
വരുമുണ്ട്‌ എന്ന്‌ വിസ്മരിക്കരുത്‌. മനുഷ്യന്‍ 
സാബത്തിനു വേണ്ടിയല്ല, സാബത്ത്‌ മനുഷ്യനു 
വേണ്ടിയാണ്‌ എന്നരുളിയ ക്രിസ്തുവിന്റെ മനോഭാ 
വമാണിത്‌ (മര്‍ക്കോസ്‌ 2: 27). ബലിയല്ല കരുണ 
യാണ്‌ ഞാന്‍ ആഗ്രഹിക്കുന്നത്‌ (മത്തായി 12: 7) 
എന്ന ക്രിസ്തുവാക്യവും പ്രധാനമാണ്‌. സാബ 
ത്തില്‍ തന്റെ കുട്ടിയോ കാളയോ കിണറ്റില്‍ 
വീണാല്‍ ഉടനെ പിടിച്ചു കയറ്റാത്തവരായി നിങ്ങ 
ളില്‍ ആരുണ്ട്‌, (ലൂക്കോസ്‌ 14: 5) എന്ന്‌ ക്രിസ്തു 
ചോദിക്കുമ്പോള്‍ നിയമങ്ങളേക്കാളും പാരമ്പര്യങ്ങ 
ളേക്കാളും പ്രധാനമാണ്‌ മനുഷ്യന്‍ എന്ന്‌ അവന്‍ 
ഉറപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ സ്വര്‍ഗ്ഗസ്ഥ 
നായ പിതാവ്‌ കരുണയുള്ളവനായിരിക്കുന്നതു 
പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിന്‍ 
എന്ന്‌ ക്രിസ്തു (ലൂക്കോസ്‌ 6: 36) ചുണ്ടിക്കാട്ടു 
ന്നത്‌ സഭയ്ക്കുണ്ടാകേണ്ട മനോഭാവമാണ്‌. 


(Divorce, Remarriage and the 


പൌരസ്ത്യ ഓര്‍ത്തഡോക്സ്‌ സഭയിലെ വിവ 
ഹമോചനത്തിനും പുനര്‍ വിവാഹത്തിനും ഓര്‍ത്ത 
ഡോക്സ്‌ ദൈവശാസ്ത്രജ്ഞര്‍ നല്‍കുന്ന വിശദീ 
കരണം ശ്രദ്ധേയമാണ്‌. വധുവും വരനും ക്രിസ്തു 
വുമായി സഭയില്‍ നടപ്പാക്കുന്ന സ്നേഹ ഉടമ്പടി 
യായിട്ടാണ്‌ വിവാഹത്തെ അവര്‍ മനസിലാക്കുന്നത്‌. 
ദൈവഭവനത്തിലെ ഈ അംഗങ്ങളുടെ സ്നേഹോ 
ടമ്പടിയുടെ കാര്യവിചാരിപ്പുകാരായി സഭയെയാണ്‌ 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ക്രിസ്തു ഭരമേല്‍പ്പിച്ചരിക്കുന്നത്‌. ബന്ധിക്കാനും 
മോചിക്കാനും അധികാരം നല്‍കപ്പെട്ടിരിക്കുന്ന 
സഭയ്ക്ക്‌ സ്നേഹത്തില്‍ ഇവരെ ബന്ധിക്കുവാനും 
സ്നേഹത്തിന്റെ സംവേദനം സാദ്ധ്യമല്ലായെങ്കില്‍ 
മോചിപ്പിക്കാനുമുള്ള അധികാരമുണ്ട്‌. ഒയ്ക്കോണ 
മിയ എന്ന ഇഗ്നേഷ്യന്‍ (അന്ത്യോക്ക്യായിലെ ഇഗ്നേ 
ഷ്യസ്‌) സൂക്തവുമായി ബന്ധപ്പെടുത്തിയാണ്‌ 
അവര്‍ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്‌. ദൈവ ഭവന 
ത്തിന്റെ കാര്യവിചാരിപ്പുകാരന്‍ എന്ന്‌ നമുക്കീ 
പദത്തെ വിശേഷിപ്പിക്കാം. മറ്റൊരുവിധത്തില്‍ പറ 
ഞ്ഞാല്‍, മ്രെതാനാണ്‌ ദൈവഭവനത്തിലെ കാര്യവി 
ചാരിപ്പുകാരന്‍. ഇവിടുത്തെ പ്രത്യേകത നിയമങ്ങ 
ളുടെ കാര്‍ക്കശ്യമല്ല, മറിച്ച്‌ പ്രത്യേക സാഹചര്യ 
ങ്ങളില്‍ നിയമങ്ങളുടെ കാര്‍ക്കശ്യം ഇളച്ചുകൊ 
ടുത്ത്‌ ദൈവത്തിന്റെ കൃപ സംലഭ്യമാക്കി, ജീവനി 
ലേക്ക്‌ ്രവേശിപ്പിക്കുകയെന്നതാണ്‌. ഹൃദയവി 
ശുദ്ധിയെന്നത്‌ വീണുപോയവന്‍ സ്നേഹം പകര്‍ന്ന്‌ 
അവനെ എഴുന്നേല്‍പ്പിക്കുമ്പോളാണ്‌ എന്ന്‌ 
ഓര്‍ത്തഡോക്സ്‌ ദൈവശാസ്ര്തജ്ഞ നായ 
റോബിന്‍ ഗില്‍ സാക്ഷ്യപ്പെടുത്തുന്നു. (A Text Book 
of Christian Ethics, 522, 529 -530 ) അതായത്‌, നിയമ 
ത്തിന്റെ ബലത്തിലല്ല, കൃപയിലും കരുണയിലും 
പരിശുദ്ധാത്മാവിലുമാണ്‌ ഈ അനുഭവമുണ്ടാകു 
ന്നത്‌ എന്ന്‌ മിഖായേല്‍ ജീ.ലോലര്‍ എന്ന ധാര്‍മ്മിക 
ദൈവശാസ്ത്രജ്ഞന്‍ ഓര്‍മ്മിപ്പിക്കുന്നു. എന്തെ 
ന്നാല്‍, കൃപയ്ക്ക്‌ നിയമത്തിനുമേല്‍ അധീശത്വമു 
ണ്ടെന്നും, നിയമത്തെ വ്യക്തികളുടെ നന്മയ്ക്കനു 
സൃതമായി വ്യാഖ്യനിക്കുകയും വേണം. സുവിശേ 
ഷത്തിലെ വിവാഹ മൂല്യത്തിനനുസൃതമായി ജീവി 
ക്കാന്‍ മനുഷ്യന്റെ ബലഹീനതകള്‍ മൂലം, സാധി 
ക്കാതെ വരുമ്പോള്‍, അവനെ കരുണയോടെ ജീവ 
നിലേക്കുയര്‍ത്താന്‍ സഭയ്ക്കാകണം. 


തെറ്റിപ്പോയവരോട്‌ കരുണകാണിക്കുക, 
ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളോട്‌ വിശ്വസ്തത 
പുലര്‍ത്തുക എന്നിങ്ങനെ രണ്ടു ചിന്താരീതിക 
ളാണ്‌ സിനഡില്‍ മുഴങ്ങിക്കേട്ടത്‌. സഭാപ്രബോധ 
നങ്ങളോടുള്ള വിശ്വസ്തത അവയില്‍ ബന്ധിതമാ 
യിക്കിടക്കുകയെന്നതല്ല. നിയമങ്ങളെ ദൈവവുമായി 
ബന്ധപ്പെടുത്തി, അതില്‍ മനുഷ്യനെ ബന്ധിച്ചിട്ട 
ഒരു കാലത്തില്‍, ക്രിസ്തു അവയ്ക്ക്‌ പുതിയ മാനം 
നല്‍കി. പുതിയ പ്രമാണം നല്‍കി. നിയമത്തെ 
പൂര്‍ത്തിയാക്കുവാനാണ്‌ താന്‍ വന്നതെന്ന്‌. എല്ലാ 
നിയമത്തെയും കാരുണ്യത്തിലധിഷ്ഠിതമായ 
സ്നേഹം കൊണ്ട്‌ തിരുത്തിയെഴുതിയപ്പോഴാണ്‌ 
അവനെ അനുഗമിക്കാന്‍ ജനം ഒഴുകിയെത്തിയത്‌. 
നിയമത്തിന്റെ തടവറയില്‍ നിന്ന്‌ സ്നേഹത്തിന്റയും 
കരുണയുടെയും സ്വാതന്ത്യത്തിന്റെയും ശാദ്വലതീ 
രങ്ങളിലേക്ക്‌ ജനം പോകുന്നതു കണ്ടപ്പോഴാണ്‌ 
നിയമജ്ഞരും പുരോഹിതരും അവനെ കൊല്ലാന്‍ 
ആലോചന ചെയ്തത്‌. തെറ്റിയവനെ വിണ്ടെടു 
ക്കാന്‍ ഉദ്യമിക്കുമ്പോള്‍ സഭയും വിമര്‍ശിക്കപ്പെ 
ട്ടേക്കാം, പക്ഷെ അത്‌ അനേകര്‍ക്ക്‌ ജീവന്‍ 
നല്‍കാന്‍ വേണ്ടിയാണ്‌. സഭ ചുങ്കം പിരിക്കുന്ന 
ഇടമല്ല, മറിച്ച്‌ പിതാവിന്റെ ഭവനമാണ്‌. അവിടെ 
എല്ലാവര്‍ക്കും അവരവരുടെ മുഴുവന്‍ പ്രശ്നങ്ങളും 
എടുത്തു വയ്ക്കാനുള്ള സ്ഥലമുണ്ട്‌ എന്ന്‌ സുവി 
ശേഷത്തില്‍ ആനന്ദത്തില്‍ (47) ഫ്രാന്‍സിസ്‌ പാപ്പ 
പറയുമ്പോള്‍, നമ്മില്‍ പലര്‍ക്കും മുമ്പേ ആ ഭവന 
ത്തില്‍ ഇടം പിടിയ്ക്കുന്നവരുണ്ട്‌ (മത്തായി 21: 31) 
എന്ന സത്യം വിസ്മരിക്കരുത്‌. 


സഭ അമ്മയാണെന്നും അവള്‍ കരുണയുടെ 
വഴികളിലൂടെയാണ്‌ യാത്ര ചെയ്യേണ്ടതെന്നും യുദ്ധ 
ക്കളത്തിലെ ചികിത്സാക്രേന്ദ്രത്തിന്‌ സമാനമാണ്‌ 
സഭയെന്നും, മാരകമായ മുറിവേറ്റ്‌, രക്തത്തില്‍, 


ലോകമെമ്പാടുമുള്ള മെത്രാന്മാര്‍പ്രാര്‍ത്ഥനയുടെ 
അരൂപിയില്‍ കുടുംബങ്ങളോടുള്ള പരിഗണന 


മേജര്‍ ആര്‍ച്ച്ബിഷപ്പ്‌ ഷെവുക (ഉക്രേനിയ) 


he 


്രകടമാകുന്നതിനും വേദനയനുഭവിക്കുന്നവ 
രോടുള്ള ഐകൃദാര്‍ഡ്്യം (ര്പകടമാകുന്നതി 
നുമുള്ള അവസരമായിരുന്നു ഇത്‌. ഒരു 
സമൂഹത്തിന്റെ നിലനില്‍പ്പിന്‌ കുടുംബം 
അത്യാവശ്യമാണ്‌. മനുഷ്യന്റെ മഹത്വവും, 
വിശുദ്ധിയും കാത്തുസൂക്ഷിക്കുക എന്നത്‌ 
കുടുംബത്തിന്റെ കടമയാണ്‌. 


45 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


കുളിച്ചു കിടക്കുന്നവരുടെ കൊളസ്ട്രോളും ഷുഗറും 
എത്രയെന്ന്‌ അന്വേഷിക്കുന്നതിനുമുമ്പേ, അവരുടെ 
മുറിവുകള്‍ വച്ചുകെട്ടുകയാണ്‌ പ്രധാനം, പുനരന്വേ 
ഷണങ്ങള്‍ പിന്നീടാകാമെന്നും സഭയുടെ ലോക 
ത്തിലെ ശുശ്രൂഷയെ പാപ്പാ വിശേഷിപ്പിക്കുമ്പോള്‍, 
കാരുണ്യത്തിന്റെ കേദാരമായി സഭ മാറുകയാണ്‌ 
വേണ്ടത്‌. 


സഭ അമ്മയാണെന്നും അവള്‍ കരുണയുടെ 
വഴികളിലൂടെയാണ്‌ യാത്ര ചെയ്യേണ്ടതെന്നും യുദ്ധ 
ക്കളത്തിലെ ചികിത്സാകേന്ദ്രത്തിന്‌ സമാനമാണ്‌ 
സഭയെന്നും, മാരകമായ മുറിവേറ്റ്‌, രക്തത്തില്‍, 
കുളിച്ചു കിടക്കുന്നവരുടെ കൊളസ്ട്രോളും ഷുഗറും 
എത്രയെന്ന്‌ അന്വേഷിക്കുന്നതിനുമുന്വേ, അവരുടെ 
മുറിവുകള്‍ വച്ചുകെട്ടുകയാണ്‌ പ്രധാനം, പുനരന്വേ 
ഷണങ്ങള്‍ പിന്നീടാകാമെന്നും സഭയുടെ ലോക 
ത്തിലെ ശുശ്രൂഷയെ പാപ്പാ വിശേഷിപ്പിക്കുമ്പോള്‍, 
കാരുണ്യത്തിന്റെ കേദാരമായി സഭ മാറുകയാണ്‌ 
വേണ്ടത്‌. 


ദൈവത്തിന്റെ മുന്തരിത്തോപ്പാണ്‌ കുടുംബം 


സിനഡിന്റെ ആദ്യദിവസം വി. കുര്‍ബാനയ്ക്കി 
ടയില്‍ സിനഡംഗങ്ങളോടും ലോകം മുഴുവനോട 


ഉപകാര 


മായി പറഞ്ഞു, ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ്‌ 
കുടുംബം. ദൈവം നട്ടുവളര്‍ത്തി വലുതാക്കി പരി 
പാലിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ സഭയുടെ 
കൈകളിലേക്കാണ്‌ ദൈവം ഭരമേല്‍പ്പിച്ചത്‌. പരിപാ 
ലിക്കുംതൊറും ഫലം ഏറെ പുറപ്പെടുവിക്കുന്ന 
ചെടിയാണ്‌ മുന്തരി. പരിപാലനയും ശ്രദ്ധയും കിട്ടി 
യില്ലെങ്കില്‍ അതുകാട്ടുമുന്തരിയായും മാറും. വര്‍ത്ത 
മാനകാലത്തിന്റെ പ്രലോഭനങ്ങള്‍ക്കിയില്‍ വീണ 
പവിത്രത നഷ്ടപ്പെടാനും ഉടഞ്ഞുപോകുവാനും 
ഏറെ സാദ്ധ്യതയുള്ള കുടുംബമെന്ന മുന്തിരിത്തോ 
പ്പിനെ കൂടുതല്‍ ഫലം പുറപ്പെടുവിക്കാനായുള്ള 
നവീകരണത്തന്റെ ഭാഗമായ 2014 ലെ സിനഡ്‌ ദൈവ 
ത്തിന്റെ സ്വപ്നമായ മുന്തിരിത്തോപ്പിനെ നന്നായി 
പരിപാലിക്കാനുള്ളതെല്ലാം പരിശുദ്ധാത്മാവിനോടാ 
ലോചിച്ച്‌ തീരുമാനിക്കുമെന്ന്‌ നമുക്ക്‌ പ്രത്യാശിക്കാം. 


സ്മരണ 


പരിശുദ്ധാത്മാവിനോടുള്ള പ്രാര്‍ത്ഥന 


പരിശുദ്ധാത്മാവേ എനിക്ക്‌ എല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക്‌ വഴി കാണിച്ചുതരികയും 
എന്നോട്‌ മറ്റുള്ളവര്‍ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കുവാനും മറക്കുവാനും കഴിവ്‌ തരുന്ന ദൈവിക 
ദാനം തരികയും എന്റെ ജീവിതത്തില്‍ എന്റെ എല്ലാ ദൈവിക ചിന്തകളിലും ഉള്ളവനുമായ 
അങ്ങേയ്ക്ക്‌ ഞാന്‍ നന്ദി പറയുന്നു. എത്ര വലിയ ഭാതികാഗ്രഹങ്ങള്‍ എന്നിലുണ്ടായാലും 
ഒരുനിമിഷം പോലും അങ്ങയില്‍ നിന്നും അകലുവാനോ വേര്‍പെടുവാനോ ഞാന്‍ 
ആഗ്രഹിക്കുന്നില്ല എന്ന്‌ ഞാന്‍ തീര്‍ത്ത്‌ പറയുന്നു. നിത്യമഹത്വത്തില്‍ അങ്ങയോടുകൂടെ 
ആയിരിക്കുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. ദൈവഹിതത്തിന്‌ വിധേയപ്പെട്ടുകൊണ്ട്‌ ഞാന്‍ 


അങ്ങയോട ചോദിക്കുന്നു 


ഒരു വിശ്വാസി, മൈലപ്ര 


46 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ദൈവം തന്റെ ഛായയില്‍ മനുഷ്യനെ സൃഷ്ടിച്ചു, 
സ്ത്രീയും 21QJoUN}DIO) അവരെ സ്യഷ്ടിച്ചു. ദൈവം 
അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ട? 
ഉള്ളവരായി ചെരുകുവിനീ (ഉത്പത്തി 1 27-28). 


ദൈവം രൂപകല്‍പ്പന നടത്തി സംസ്ഥാപിച്ച ഏറ്റം 
മനോഹരമായ സംവിധാനമാണ്‌ കുടുംബം. അതു 
കൊണ്ടുതന്നെ, സാത്താന്‍ ഏറെ പണിപ്പെടുന്നതും 
കുടുംബസംവിധാനത്തെ തകര്‍ക്കുവാനാണ്‌. സഭയു 
ടെയും പൊതുസമൂഹത്തിന്റെയും നന്മയും 
ദൈവാഭിമുഖ്യവും നഷ്ടപ്പെടുത്തിക്കൊണ്ട്‌ ലോകത്തെ 
അന്ധകാരത്തിന്റെ പടുകുഴിയിലേക്ക്‌ തള്ളിയിടുവാന്‍ 
സാത്താന്റെ മുന്‍പിലുള്ള ഏറ്റം എളുപ്പമാര്‍ഗ്ഗം 
കുടുംബങ്ങളെ തകര്‍ക്കുക എന്നതാണ്‌. 

കുടുംബങ്ങളുടെ സുസ്ഥിതിയുടെ കാര്യത്തില്‍ 
പാശ്ചാത്യ സംസ്കാരത്തെ അപേക്ഷിച്ച്‌ ഭാരതം വളരെ 
മുന്‍പില്‍ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 
എന്നാല്‍ ഇന്ന്‌ അതല്ല അവസ്ഥ. വിവാഹമോചനങ്ങള്‍ 
സര്‍വ്വസാധാരണമായി. കുടുംബശിഥിലീകരണങ്ങള്‍ 
തുടര്‍ക്കഥയായി. മാതാപിതാക്കന്മാരില്‍ ഒരാളുടെ മാത്രം 
സംരക്ഷണത്തില്‍ വളരേണ്ടി വരുന്ന കുട്ടികളുടെ എണ്ണം 
വര്‍ദ്ധിച്ചു. വിവാഹപൂര്‍വ്വ ബന്ധങ്ങളും വിവാഹേ 
തര ബന്ധങ്ങളും വാര്‍ത്തയല്ലാതായി. വിവാഹി 
തരാകാതെ തന്നെ ഒന്നിച്ചുജീവിക്കുന്ന സ്രതീ 
പുരുഷന്മാരുടെ എണ്ണത്തിലും വര്‍ദ്ധന ഉണ്ടായിരി 
ക്കുന്നു. 

വിശ്വാസത്തില്‍ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള 
കുടുംബങ്ങളാണ്‌ സഭയുടെ ശക്തി. കുടുംബ 
ങ്ങളുടെ സുസ്ഥിതി വേട്ടയാടുന്ന പൈശാചിക 
ഗ്രവണതകള്‍ സഭാമാതാവിനെ വളരെ നോമ്പര 
പ്പെടുത്തുന്നു.. സഭ ഏറ്റവും പവി്രവും അമൂല്യ 
വുമായി കണക്കാക്കുന്ന കുടുംബങ്ങളുടെ സുസ്ഥിതിയും 
വിവാഹബന്ധത്തിന്റെ പരിശുദ്ധിയും തകരുന്ന അനവധി 
വെല്ലുവിളികള്‍ ഇന്ന്‌ സഭ നേരിടുന്നു. പരിശുദ്ധ പിതാവ്‌ 
ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പയുടെ അദ്ധ്യക്ഷതയില്‍ റോമില്‍ 
ഇപ്പോള്‍ നടന്നുകൊണ്ടിരിക്കുന്ന അസാധാരണ 
സിനഡിന്റെ ചിന്താവിഷയം കുടുംബം ആണെന്നത്‌ 
യാദൃശ്ചികമല്ല. ആ സാഹചര്യത്തില്‍ സഭ പ്രത്യേകിച്ച്‌ 
ഭാരത സഭ നേരിടുന്ന പ്രധാന വെല്ലുവിളികള്‍ നമുക്ക്‌ 
നോക്കാം. 


ക്രിസ്തീയ വിരുദ്ധ സംസ്കാരം : ക്രിസ്തീയ 
തയെയും ക്രൈസ്തവ വിശ്വാസത്തെയും താഴ്ത്തിക്കെ 


a CARAS 
0 0൧) 


കത്തോലിക്കാ സഭയും 
ഗാര്‍ഹിക സഭയും 


ഡോ. മേരി ജോര്‍ജ്ജ്‌ പനച്ചിക്കല്‍ 
(മാര്‍ ഇവാനിയോസ്‌ കോളേജ്‌, തിരുവനന്തപുരം.) 


ട്ടുവാനും അവഹേളിക്കുവാനുമുള്ള ഒരു ബോധപൂര്‍ 
വൃമായ ശ്രമം പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്‌. 


പനരോഹിതൃത്തിന്‌ നേരെയുള്ള ആക്രമണം: 
ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നതി 
നായി ആദ്യം കരുക്കളാകുന്നത്‌ വൈദികരാണ്‌. 
പലപ്പോഴും മനഃപൂര്‍വ്വം തന്നെ പല മോശമായ 
ഇടങ്ങളിലും അവരെ ഉള്‍പ്പെടുത്തിയും അകപ്പെടു 
ത്തിയും വിനോദം കണ്ടെത്തുന്നവര്‍ ഉണ്ട്‌. ഇത്‌ 
സഭയുടെയും കുടുംബങ്ങളുടെയും സുസ്ഥിക്ക്‌ 
വെല്ലുവിളിയാകുന്നു. 

മതനിരാസ പ്രവണത : മതനിരപേക്ഷതയുടെ 
മറവില്‍ മതനിരാസത്തിനുള്ള ഒരാഹ്വാനം യുവജനതയെ 
കുഴയ്ക്കുന്നു. മതവിശ്വാസം അനാവശ്യമായ ബാധ്യത 
ആണെന്നും അത്‌ ഒഴിവാക്കുന്നതുകൊണ്ട്‌ വ്യക്തി 
കളിലെ നന്മക്കോ തിന്മക്കോ വൃത്യസം ഒന്നും 
വരുന്നില്ലെന്നുമുള്ള ഒരു ചിന്തക്ക്‌ സ്വീകാര്യത 
ഉണ്ടായിരിക്കുന്നു. 


വിവാഹമോചനം : സഭയ്ക്കകത്തും പുറത്തും 
ആശാജനകമായ അളവില്‍ വിവാഹമോചനങ്ങള്‍ 
നടക്കുന്നു. സ്ര്രീ പുരുഷനൊപ്പമോ അതിനേക്കാള്‍ 
അധികമോ വിദ്യാഭ്യാസ യോഗ്യത നേടിയതും സ്വന്തം 
കാലില്‍ നില്‍ക്കുവാന്‍ പ്രാപ്തയായതും ഇതിനുള്ള 
സാമൂഹിക കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെ 
ടുന്നുണ്ടെങ്കിലും ഇവയെ നിലനിര്‍ത്തിക്കൊണ്ടു 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ള്ള ഒരു ജീവിത രീതിയുടെ ആവശ്യകത 
തിരിച്ചറിയപ്പെടുകയോ അതിലേക്കായി ബോധവത്‌ 
ക്കരണം നടത്തപ്പെടുകയോ ചെയ്യുന്നില്ല. 


അനാവശ്യമായ തിരക്ക്‌ : ആധുനിക ലോക 
ത്തിന്റെ പ്രത്യേകതയെ കൂട്ടുപിടിച്ചുകൊണ്ട്‌ അനാ 
വശ്യമായ തിരക്ക്‌ അഭിനയിക്കുന്ന സ്ത്രീയും പുരുഷനും 
കുടുംബജീവിതത്തിന്‌ ചേര്‍ന്നവരല്ല. ജീവിത പങ്കാളി 
യെയും മക്കളെയും ക്ഷമയോടെ കേള്‍ക്കുവാന്‍ 
കഴിയണം. അവരുടെ ആവശ്യങ്ങള്‍ നിവര്‍ത്തിക്കു 
ന്നതില്‍ തങ്ങളുടെ തിരക്ക്‌ തടസ്സമാകരുത്‌. 


അച്ചടക്ക രാഹിത്യം : ദാമ്പത്യവിജയത്തിന്‌ 
അച്ചടക്കം ആവശ്യമാണ്‌. എന്നാല്‍ ജീവിത പങ്കാളി 
യെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്ന തരത്തില്‍ പല 
ഇടപെടലുകളിലും സ്ര്രീയും പുരുഷന്മാരും 
ഉള്‍പ്പെടുന്നു. 

ധനവിനിയോഗത്തിലെ കെടുകാര്യസ്ഥത: 
ഉപഭോഗ സംസ്കാരത്തിന്റെ കടന്നുകയറ്റവും 
മുലൃച്യുതിയും ധനത്തെ ശരിയായ രീതിയില്‍ 
വിനിയോഗിക്കുന്നതില്‍ വൃക്തികളും പരാജയ 
പ്പെടുന്നു. 

കുടുംബങ്ങള്‍ തമ്മില്‍ ആശയവിനിമയത്തില്‍ 
ഉണ്ടായ കുറവ്‌: ടെലിവിഷന്റെ അധിക ഉപയോഗം, 
ഇന്റര്‍നെറ്റിന്റെ ഉപയോഗം തുടങ്ങിയവ കുടുംബങ്ങളില്‍ 
തമ്മില്‍ ആശയവിനിമയത്തിനുള്ള സമയവും താല്‍പ്പ 
ര്യവും കുറയ്ക്കുന്നു. ഇത്‌ മറ്റ്‌ കുടുംബങ്ങളില്‍ 
ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന്‌ മാത്രമല്ല കുട്ടികളോ 
ജീവിത പങ്കാളിയോ തെറ്റായ ബന്ധങ്ങളില്‍ ചെന്നു 
വീഴാനും കാരണമാകുന്നു. 


മാധ്യമങ്ങളുടെ അനഭലഷണീയമായ സ്വാധീനം: 
വിവാഹപൂര്‍വ്വ ബന്ധങ്ങളെയും വിവാഹേതര 
ബന്ധങ്ങളേയും സാധൂകരിക്കുകയും അവയ്ക്ക്‌ 
പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യമാധ്യമങ്ങള്‍ 
അവരവരുടെ വൃക്തിക വിവരങ്ങള്‍ ഒളിപ്പിച്ചു 
വച്ചുകൊണ്ട്‌ സദാചാര വിരുദ്ധ ഇടപെടലുകള്‍ 
നടത്തുവാന്‍ സഹായിക്കുന്ന ഇന്റര്‍നെറ്റ്‌ സൈറ്റുകള്‍ 
തുടങ്ങിയവ കുടുംബ ബന്ധങ്ങളില്‍ വലിയ 
ഭീഷണിയാണ്‌ സൃഷ്ടിക്കുന്നത്‌. 

ഭാതികതയുടെ അതിപ്രസരം ജീവിതം 
സുഖിക്കുവാന്‍ മാര്രമുള്ളതാണെന്നും അതിനു 
വേണ്ടി എന്തൊക്കെ വേണമോ അതൊക്കെ ഏതു 
വിധേനയും കരസ്ഥമാക്കണം എന്നുമുള്ള ചിന്താഗതി 
യിലേക്ക്‌ മനുഷ്യനെ തള്ളിയിടുവാന്‍ മള്‍ട്ടി നാഷണല്‍ 
കമ്പനികള്‍ മുതല്‍ ചെറുകിടക്കാര്‍ വരെ മത്സരിക്കുന്നു. 


പൊതു സമൂഹത്തില്‍ ഉണ്ടായിട്ടുള്ള മൂല്യ 
ത്തകര്‍ച്ച : തള്ളേണ്ടവയെതള്ളുവാനും കൊള്ള 
ണ്ടവയെ കൊള്ളുവാനും കഴിഞ്ഞിരുന്നവരുടെ തലമുറ 
അന്യം നിന്നുകൊണ്ടിരിക്കുന്നു. സമൂഹത്തില്‍ 
പൊതുവെ മൂല്യങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും 
മൂല്യങ്ങള്‍ക്ക്‌ വേണ്ടി പൊരുതുവാനുമുള്ള ആര്‍ജ്ജവത്വം 
ചോര്‍ന്ന്‌ പൊയ്ക്കോണ്ടിരിക്കുകയും ചെയ്യുന്നു. 


മദൃപാനാസക്തി : മദ്യപാനത്തിന്‌ മാനൃത 


48 


കൈവന്നത്‌ കുടുംബങ്ങളെ വളരെ മോശമായി 
ബാധിച്ചിട്ടുണ്ട്‌. വിവാഹം, കുഞ്ഞുങ്ങളുടെ ആദ്യ 
കുര്‍ബാന സ്വീകരണം മുതലായ അവസരങ്ങളില്‍ 
കുടുംബബത്തിനുള്ളില്‍ മദ്യം കയറ്റുന്ന രീതി പരക്കെ 
അരങ്ങേറുന്നു. 

ആത്മഹത്യ പ്രവണത : മദ്യം, മയക്കുമരുന്ന്‌ 
എന്നിവയുടെ അമിത ഉപയോഗം, ജീവിത സാഹ 
ചര്യങ്ങള്‍ സമ്മാനിക്കുന്ന പിരിമുറുക്കങ്ങള്‍. ഒറ്റപ്പെടലു 
കള്‍ മുതലായവ ആത്മഹത്യാ പ്രവണത ഉണ്ടാക്കുന്നു. 

നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദാമ്പത്യവിശ്വസ്ത 
തയും പരസ്പര ഐക്യവും : ദാമ്പത്യവിശ്വസ്തതയുടെ 
പ്രാധാന്യവും അന്തസത്തയും സനകരൃപൂര്‍വ്വം 
വിസ്മരിച്ചുകൊണ്ട്‌ ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാര്‍ക്ക്‌ 
ഉത്തമമായ കുടുംബമോ കുടുംബ ബന്ധങ്ങളോ 


നിലനിര്‍ത്തുവാന്‍ കഴിയില്ല. 


സഭയ്ക്കും സമൂഹത്തിനും അത്യന്തം വെല്ലു 
വിളികള്‍ ഉയര്‍ത്തുന്ന ഈ അവസ്ഥയെ സഭ 
എങ്ങനെയാണ്‌ നോക്കി കാണേണ്ടത്‌. കുടുംബ 
ത്തെയും വിവീഹത്തെയും കുറിച്ചുള്ള കത്തോ 
ലിക്കാ സഭയുടെ കാഴ്പ്പാടുകള്‍ എന്താണ്‌? അവ 
പൊതുജനങ്ങളിലേക്ക്‌ എത്തിക്കുവാനുള്ള ബോധ 
പൂര്‍വ്വമായ ഒരു ശ്രമം സഭയിലുണ്ടോ? കുടുംബ 
ത്തെക്കുറിച്ചുള്ള മെത്രാന്മാരുടെ സിനഡ്‌ നടന്നു 
കൊണ്ടിരിക്കുന്ന ഈ സന്ദര്‍ഭത്തില്‍ ഇത്തരം 
ആശങ്കകള്‍ക്ക്‌ പ്രസക്തിയേറുന്നു. 


സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോ 
ലിക ഉദ്ബോധനത്തില്‍ പോള്‍ ആറാമന്‍ മാര്‍പാപ്പ 
ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. വിശ്വാസപൈതൃകം 
കണക്കിലെടുക്കേണ്ടത്‌ നമ്മെ സംബന്ധിച്ച്‌ അത്യാ 
സംരക്ഷി 


വശ്യമാണ്‌. അതിന്റെ സംശുദ്ധി 


ക്കുവാനും സാധ്യമായ വിധത്തില്‍ ്ഗഹൃവും 
പ്രേരകവുമായ രീതിയില്‍ ആ പൈതൃകത്തെ നമ്മുടെ 
കാലഘട്ടത്തിലെ ജനങ്ങള്‍ക്കായി അവതരിപ്പിക്കാനും 
സഭയ്ക്ക്‌ കര്‍ത്തവ്യമുണ്ട്‌. ഈ ഉദ്‌ ബോധനത്തിന്റെ 
ഉള്ളടക്കവും അടിസ്ഥാനവും കുടുംബത്തെയും 
വിവാഹത്തെയും കുറിച്ചുള്ള സഭയുടെ വിശ്വാസമാണ്‌. 
വിവിധ പ്രമാണരേഖകളില്‍ പ്രത്യേകിച്ച്‌ കുടുംബത്തിന്റെ 
മാര്‍പാപ്പ എന്ന്‌ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പ വിശേഷിപ്പിച്ച 
വിശുദ്ധ ജോണ്‍ പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പയുടെ 
ആനന്ദവും പ്രതീക്ഷയും കുടുംബം ഒരു പങ്കാളിത്തം 
എന്നിവയില്‍ അത്‌ (്രസ്പഷ്ടമായി അവതരിപ്പി 


ച്ചിരിക്കുന്നു. ഇന്ന്‌ കുടുംബങ്ങള്‍ക്ക്‌ നേരെ 
ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ സുവി 
ശേഷത്തിന്റെ വെളിച്ചത്തില്‍ വിവേചിച്ചറിയുവാന്‍ 
കഴിയണം. രോഗലക്ഷണങ്ങളെ അല്ല രോഗകാരണ 


ങ്ങളെ കണ്ടെത്തി ചികിത്സിക്കുവാൻ കഴിയണം. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


മനുഷ്യരാശിയുടെ സംസ്കാരത്തില്‍ ഉരുത്തി 
രിയുന്ന നന്മകളാണ്‌ വിവാഹവും കുടുംബവും. 
സംരക്ഷിക്കപ്പെടുകയും പ്രോത്സാഹിപ്പിക്കപ്പെടു 
കയും ആവശ്യമെങ്കില്‍ പ്രതിരോധിക്കപ്പെടുകയും 
ചെയ്യേണ്ട ഒരു പൈതൃകമാണത്‌.കുടുംബസംവിധാ 
നത്തിന്‌ ഒട്ടനവധി ബുദ്ധിമുട്ടുകള്‍ നേരിടേണ്ടി വരുന്ന 
ഇന്നത്തെ കാലത്തും സ്ത്രീയും പുരുഷനും സ്ഥിരമായ 
ബന്ധത്തില്‍ വസിച്ചുകൊണ്ട്‌ അവരുടെ ഐക്യത്തില്‍ 
നിന്ന്‌ ദൈവം നല്‍കിയ കുഞ്ഞുങ്ങളോടൊപ്പം 
ദൈവനാമത്തില്‍ ജീവിക്കുന്ന കാഴ്ച രപത്യാശ 
നല്‍കുന്നതാണ്‌. കുടുംബസംവിധാനം കാലഹരണപ്പെട്ട 
ഒരു മാതൃക അല്ലെന്ന സന്ദേശമാണ്‌ ഇത്‌ നല്‍കുന്നത്‌. 
സന്തുഷ്ടമായ അനേകം വിവാഹ ജീവിതങ്ങളും 
ക്രൈസ്തവ കുടുംബങ്ങളും ഇത്‌ സാക്ഷ്യപ്പെടു 
ത്തുന്നു. 
വിശുദ്ധ കത്തോലിക്കാസഭ വിവാഹത്തെ ഒരു 
കൂദാശയായി പരികര്‍മ്മം ചെയ്തുകൊണ്ട്‌ അതിന്റെ 
പവിത്രതയെ ഉയര്‍ത്തിക്കാട്ടുന്നു. കുടുംബം, ഗാര്‍ഹിക 
സഭയാണെന്നും ഇടവക, കുടുംബങ്ങളുടെ കുടുംബം 
ആണെന്നും സഭ പഠിപ്പിക്കുന്നു. കുടുംബത്തിന്റെ 
സുവിശേഷം വിവാഹമാണെന്ന കൂദാശയിൽ 
പരിശുദ്ധാതാമാവിനാല്‍ നല്‍കപ്പെടുന്ന സദ്വാര്‍ത്ത 
കളാണെന്ന്‌ ചൂണ്ടിക്കാണിക്കപ്പെടണം. വിവാഹത്തില്‍ 
നിന്ന്‌ ഉരുത്തിരിയുന്ന ബാധ്യതകള്‍ക്ക്‌ നേരെ 
കണ്ണടക്കുകയല്ല മറിച്ച്‌ അവയെ സന്തോഷത്തോടെ 
സ്വീകരിക്കുവാനുള്ള തുറവിയിലേക്ക്‌ മനസ്സുകളെ 
ആനയിക്കണം. ഗാര്‍ഹിക സഭയിലുണ്ടാകുന്ന 
വിള്ളലുകള്‍ സഭ നിസ്സംഗതയോടെ നോക്കി നില്‍ക്ക 
രുത്‌. അതുകൊണ്ടാണ്‌ (ഫാന്‍സിസ്‌ മാര്‍പ്പാപ്പ 
ഇപ്രകാരം പറയുന്നത്‌: ഏതെങ്കിലും കാര്യങ്ങള്‍ നമ്മെ 
കലശലായി അസ്വസ്ഥരാക്കുകയും നമ്മുടെ 
മനസ്സാക്ഷിയെ അലട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കില്‍ അത്‌ 
യേശുക്രിസ്തുവിനോടുള്ള സൌഹൃദത്തില്‍ നിന്നും 
ഉദ്ഭൂതമാകുന്ന ശക്തിയും വെളിച്ചവും സാന്ത്വനവും 
ലഭിക്കാതെയും സഹായത്തിന്‌ ഒരു വിശ്വാസി 
സമൂഹത്തിന്റെ പിന്തുണയില്ലാതെയും ജീവിതത്തിന്‌ ഒരു 
അര്‍ത്ഥവും ലക്ഷ്യവും ഇല്ലാതെയും നമ്മുടെ അനേകം 
സഹോദരങ്ങള്‍ ജീവിക്കുന്നുണ്ടെന്നുള്ള വസ്തുത 
ആയിരിക്കണം (സുവിശേഷത്തിന്റെ ആനന്ദം, 49). 
സ്നേഹത്തിന്റെയും മാനവികതയുടെയും വിശുദ്ധിയു 
ടെയും പാഠശാലയാണ്‌ കുടുംബം (ആനന്ദവും 
്രതീക്ഷയും, 52). അത്‌ സഭാജീവിതത്തിന്റെ 
ഗര്‍ഭപാത്രമാണ്‌. സഭയുമായി ഐക്യത്തില്‍ വസിക്കു 
വാനും അതില്‍ സജീവ പങ്കാളികള്‍ ആയിരിക്കുവാനും 
നമ്മെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്റെ വിശുദ്ധിയില്‍ 
നിലനില്‍ക്കുവാനും അത്‌ നമ്മെ ഉദ്ബോദിപ്പിക്കുന്നു 
(കുടുംബം ഒരു പങ്കാളിത്തം, 48, 50). സഭ കുടുംബ 
ത്തിന്റെ മനോഹാരിതയും മൂല്യവും വര്‍ദ്ധിപ്പിക്കുന്നു. 
ഇന്നത്തെ സമൂഹത്തിന്‌ ആവശ്യമായ 
്രത്യാശയും അര്‍ത്ഥവും ഗപദാനം ചെയ്യുവാന്‍ 
സുവിശേഷത്തിന്റെ സത്യത്തിന്‌ കഴിയും. എന്നാല്‍ ഈ 
സത്യത്തിന്റെ സൌഖ്യം ജനതകളിലേക്ക്‌ എത്തിക്കുവാന്‍ 
സഭയ്ക്ക്‌ പ്രാപ്തി ഉണ്ടാകണം. പ്രശ്നകലുഷിതമായ 
കുടുംബാവസ്ഥകളിലേക്ക്‌ സനഖ്യദായകനായ 


49 


സുവിശേഷവും ഏന്തി സഭ എത്തിച്ചേരണം. വരുംകാല 
ങ്ങളില്‍ കുടുംബ സംവിധാനത്തില്‍ വന്നേക്കാവുന്ന 
ശിഥിലീകരണ പ്രവണതകളെ മുന്‍കൂട്ടി തിരിച്ചറിയാനും 
പരിഹരിക്കാനും സഭ ജാഗരുകതയോടെ ചെവിയോര്‍ 
ക്കണം. വരുകാല കുടുംബങ്ങളുടെ ഭാവി നിര്‍ണ്ണയി 
ക്കുന്നത്‌ ഇന്നത്തെ യുവജനങ്ങലാണെന്ന സത്യം 
തിരിച്ചറിഞ്ഞ്‌ യുവജനങ്ങളില്‍ സുവിശേഷത്തിന്റെ 
ആനന്ദം പ്രസരിപ്പിക്കുവാന്‍ സഭ ബദ്ധശ്രദ്ധമാകണം. 
അത്‌ വിവാഹത്തിന്‌ ഒരുങ്ങുമ്പോഴും അതിന്‌ ശേഷവും 
ഉണ്ടാകണം. ഒരു കുടുംബത്തിന്‌ രൂപം നല്‍കുവാനുള്ള 
നവീനമായ ആശയങ്ങളുടെ സൂചന അവര്‍ക്ക്‌ 
നല്‍കപ്പെടണം. വിവാഹത്തില്‍ പരാജയപ്പെടുന്നവര്‍, 
ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവര്‍, മുതലായവരെ 
സഭാ പ്രബോധനങ്ങള്‍ക്കുള്ളില്‍ നിന്നുകൊണ്ട്‌ 
പ്രായോഗികമായി സഹായിക്കുവാന്‍ സഭ സന്നദ്ധ 
മാകണം. സഭയുടെ അജപാലന ശുശ്രൂഷ എല്ലാ 
വിഭാഗങ്ങള്‍ക്കും ലഭിക്കുന്നുണ്ടെന്ന്‌ ഉറപ്പ്‌ വരുത്തണം. 
അതുകൊണ്ടാണ്‌ സിനഡിന്റെ തുടക്കത്തില്‍ ചര്‍ച്ച 
ചെയ്യപ്പെടുന്നത്‌ സൈദ്ധാന്തിക (പ്രശ്‌നങ്ങളല്ല, 
പ്രായോഗിക പ്രശ്‌നങ്ങളാണ്‌; എങ്കിലും വിശ്വാസ 
സത്യങ്ങളില്‍ നിന്ന്‌ അവയെ വേര്‍തിരിക്കുവാനാകില്ല. 


വിശ്വാസത്തിന്റെ പൊതുവായ അടിസ്ഥാനത്തില്‍ 
ആരംഭിച്ച്‌ കത്തോലിക്കാ വിശ്വാസികള്‍ക്കപ്പുറത്തേക്കും 
സഭയുടെ ശ്രദ്ധ പതിയണം. സമൂഹത്തിന്റെ ഇന്നത്തെ 
സങ്കീര്‍ണ്ണമായ അവസ്ഥ കണക്കിലെടുത്ത്‌ വിവാഹ 
ജീവിതവും കുടുംബ സംവിധാനവും ഭാപ്പെടുത്തുന്ന 
സാമൂഹികവും സാംസ്കാരികവുമായ മേഖലകള്‍ 
തിരിച്ചറിഞ്ഞ്‌ അവക്ക്‌ ഫലപ്രദമായ പ്രതിരോധം 
സൃഷ്ടിക്കുവാന്‍ കഴിയണം. വ്യക്തിഗത പ്രശ്നങ്ങളില്‍ 
മാത്രമല്ല, കുടുംബങ്ങളെ നാശത്തിലേക്ക്‌ വലിച്ചെ 
റിയുന്ന പാപാവസ്ഥകളെക്കുറിച്ചും സഭ ബോധവതി 
യാകണം. സമ്പത്ത്‌, സാങ്കേതിക ജ്ഞാനം എന്നിവയാല്‍ 
മാത്രം മാന്യത നിശ്ചയിക്കപ്പെടുന്ന ലോകത്ത്‌ കുടുംബം 
എന്നത്‌ മാനവികതയുടെ അവസാന യാഥാര്‍ഥ്യം 
മാത്രമാകുന്നു. 

അവിവാഹിതരായ അമ്മമാര്‍, വിവാഹംകഴിക്കാതെ 
ദാമ്പത്യബന്ധത്തില്‍ ഏര്‍പ്പെട്ട ഒന്നിച്ചുജീവിക്കുന്നവര്‍, 
അന്യജാതി-മതസ്ഥരുമായി വിവാഹബന്ധത്തില്‍ 
ഏര്‍പ്പെട്ട്‌ ജീവിക്കുന്നവര്‍, ഇങ്ങനെ സഭയുടെ 
കരുണയുടെ മുഖം പ്രതീക്ഷയോടെ കാത്തിരിക്കു 
ന്നവര്‍ക്ക്‌ പ്രത്യാശയുടെ ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ 
എന്ന്‌ നമുക്ക്‌ പ്രാര്‍ത്ഥിക്കാം. അതോടൊപ്പം കുടുംബ 
ങ്ങളുടെ മേല്‍ പതിച്ചിട്ടുള്ള എല്ലാ ഛിദ്രവാസനകളെയും 
പിഴുത്‌ മാറ്റുവാന്‍ സ്വര്‍ഗ്ഗം മനസ്സാകട്ടെയെന്നും 
പ്രാര്‍ത്ഥിക്കാം. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


CD ടുമാടുകമെ കച്ചവടത്തിന്‌ വച്ഛിര? 
OZMOZ ചോലെ സ്തികമള കച്ചവടത്തിന്‌ 
വച്ചിരിക്കുന്ന കാഴ്ചയാണ്‌ ആധഗമൃനിക 
ഇറാക്കിന്റെ തെരുവുകളിലുള്ളത്‌ കാശ്ദുളുളവര്ക്ക്‌ 
സ(ത്ത്കമെ വാങ്ങാം. ഒഭന്നാ രണ്ടോ ആഴ്‌ച 
ഉപഭയാോഗിച ശേഷം വീണ്ടും മറിച്ച വിതക്കാം. ഈ 
കണ്ടറിവിഒന്റെ മഞടലിലാണ്‌ ഇറാക്ക/7൭ല 
വത്തിക്കാള്‍ സ്ഥാനചത? കാര്യാലയത്തിലെ 
avmdaiadsg മോണ്‍. eavo. ഭജ്ലാര്‍ജ്‌ 
ച്‌നാംതുണ്ടിത്‌. (കിുസ്‌തൃമതത്തില്‍ വിശ്വസി 
ക്കമുന്നു എന്ന ഒറ്റക്കാരണം കൊണ്ട്‌ പീറന്നമണ്ണും 
മണ്ണില്‍ കഷ്‌ടക്െട്ടു നേടിയതൊള്‍ക്കയ്ൃം നഷ്‌ 
AMF ലക്ഷങ്ങളാണ്‌ ഇറാക്കില്‍ നിന്ന്‌ പാലായനം 
ചെയ്യുന്നത്‌: ക്രിസ്ത്യാനികള്‍ മാത്രമല്ല GET) 
കളും ഇസ്താംമതത്തിലെ തന്നെ മിതവാദികളും 
പഡിഷിക്കഷെടുന്നതായ? അദ്ദേഹം ചൂണ്ട? 


കാട്ടുന്നു. ഫിടിക്കഷെട്ട്‌ സ്തികമളയാണ്‌ 
വില്‍ക്കുകയും മറിച്ച വിതക്കുകയും ചെയ്യുന്നത്‌. 
ഇറാക്കില്‍ മഹാമാരി ഭപാമല ചടര്‍ന്നു 
കൊണ്ടിരിക്കുന്ന ഐ.എസ്‌.ഐ.എസ്‌ (ഇസ്താമിക്‌ 
eqo” ഓഫ്‌ ഇറാക്ക്‌ ആന്ഡ്‌ സിറിയ) 
ശഭകരതയുടെ കാണാചിത്രങ്ങള്‍ വരച്ച്ുുകാക്ടുക 
യാണ്‌ മോണ്‍. ജോര്‍ജ്‌ മലബാര്‍, GABE 


TOBABIAS ചൈതുകങ്ങളുടെ വേരോട്ടമുള്ള 
മണ്ണില്‍, ക്രുരമായ ചീര്ധനങ്ങള്‍ അരഭങ്ങറ്റ 
ഭമ്പാള്‍ അര്‍ത്ഥം കൊണ്ടും ദൈവത്തോടുള്ള 
അര്‍ത്ഥന കൊണ്ടും പിീര്ധിതര്‍ക്ക്‌ സഹായ 
മേകണമെന്നാണ്‌ മോണ്‍. ജോര്‍ജിന്റെ അഭ്യര്‍ഥന. 
തിരുവനന്തചുരത്ത്‌ ഹൃസ്വ സന്ദര്‍ശനത്തിന്‌ 
എത്തിയ അദഭദൂഹവഴമായ? നടത്തിയ കൂട? 
ക്കാഴ്ചയില്‍ നിന്ന്‌ 


50 


Ss) 
ക... 


തയ്യാറാക്കിയത്‌ : രാജു മാത്യു 


ഇറാക്കില്‍ എന്താണ്‌ സംഭവിക്കുന്നത്‌? 
പശ്ചാത്തലം... 


ഇറാക്കില്‍ അഞ്ച്‌ റീത്തുകള്‍ ഉണ്ട്‌. 
സീറോ മലബാര്‍ സഭയുടെ പാരമ്പര്യമുള്ള 
കല്‍ദായ റീത്ത്‌, നമ്മുടെ സുറിയാനി 
പാരമ്പര്യത്തിലുളള സിറിയക്‌ റീത്ത്‌, 
അര്‍മേനിയന്‍, മെല്‍ക്കെയിറ്റ്‌, ലത്തീന്‍. 
കല്‍ദായര്‍ 60 ശതമാനം പേര്‍ ഉണ്ട്‌. 
സുറിയാനിക്കാര്‍ 20 ശതമാനം. ജൂണിലാണ്‌ 
ഐ.എസ്‌.ഐ.എസിന്റെ അവരുടെ കടന്നു 
കയറ്റം തുടങ്ങിയത്‌. അതിനു ശേഷം ഈ 
ചുരുങ്ങിയ സമയത്തിനുള്ളില്‍ നമുക്ക്‌ മുന്നു 
രൂപതകള്‍ പൂര്‍ണ്ണമായി നഷ്ടമായി. കല്‍ദായ 
സഭയുടെ മുസൂല്‍, അല്‍ക്കോഷ്‌ രൂപതകളും 
സുറിയാനി സഭയുടെ മുസൂല്‍ രൂപതയുമാണ്‌ 
നഷ്ടമായത്‌. ഇതില്‍ മുസൂല്‍ രൂപതകള്‍ 
പൂര്‍ണമായും നഷ്ടമായി. അല്‍ക്കോഷ്‌ 
തിരികെ പിടിക്കാന്‍ ശ്രമം നടക്കുന്നുണ്ട്‌. 


നഷ്ടമായി എന്നു പറഞ്ഞാല്‍ എന്താണ്‌ 
മനസ്സിലാക്കേണ്ടത്‌ ? 


നമ്മുടെ ഇവിടുത്തെ പോലെയല്ല അവിടെ 
രൂപതകള്‍. ഉദാഹരണമായി സുറിയാനി 
കത്തോലിക്കാ സഭയുടെ മുസൂല്‍ രൂപത 
എന്നാല്‍ കരക്കോഷ്‌ എന്ന പ്രദേശം 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


കേന്ദ്രീകരിച്ചാണ്‌. അവിടുളള ഗ്രാമം ഒന്നായി രൂപത 
എന്നു പറയാം. അവിടുത്തെ മുഴുവന്‍ പേരും 
കത്തോലിക്കരാണ്‌. നാലഞ്ചു ഗ്രാമങ്ങളില്‍ മുഴുവന്‍ 
ക്രിസ്‌ ത്യാനികളാണ്‌. പ്രാന്ത പ്രദേശങ്ങളില്‍ 
മുസ്‌ലീം സഹോദരങ്ങളും താമസിക്കും. അപ്പോള്‍ 
ഐസിസ്‌ കടന്നു കയറ്റം ഉണ്ടാവുബോള്‍ ഒരു 
ഗ്രാമം ഒന്നാകെ നഷ്ടമാകുകയാണ്‌. ജൂണില്‍ 
അവര്‍ മൂസുലില്‍ വരുബോള്‍ ആദ്യം അവരെ 
മയത്തിലുള്ള ഇടപെടലായിരുന്നു. ഇസ്ലാം മതം 
സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം അവിശ്വാസി 
നല്‍ക്കേണ്ട ഭീമമായ തുക നല്‍കണമെന്നു 
മായിരുന്നു അഭ്യര്‍ത്ഥന. ബോര്‍ഡറെല്ലാം അടച്ച്‌ 
ഒരാഴ്ചക്കുള്ളില്‍ അവരുടെ സ്വരം മാറി. അവിടം 
വിട്ടു പോകണമെന്നായി. ്രിസ്ത്യന്‍ ഭവന 
ങ്ങളിലെല്ലാം തന്നെ അവര്‍ നൂൻ മുദ്ര പതിപ്പിച്ചു. 
വീടുകള്‍ വിട്ടു പോയവരുടെ പക്കല്‍ നിന്നും 
കുപ്പിവെള്ളം വരെ പിടിച്ചു വാങ്ങി. രണ്ടായിരം 
കൊല്ലമായി അവിടെ താമസിച്ചു കൃഷി ചെയ്തു 
ജീവിച്ചവര്‍ക്കാണ്‌ ഈ ദുര്‍ഗതി. ജീവന്‍ മാര്തം 
ബാക്കിയാവുന്ന അവസ്ഥ. അവരെല്ലാം 
കുര്‍ദിലേക്കും മറ്റുമാണ്‌ പാലായനം ചെയ്തത്‌. 
(ഇത്‌ പറഞ്ഞപ്പോഴേക്കും മോണ്‍. ജോര്‍ജ്ജിന്റെ 
കണ്ണുകള്‍ സജലങ്ങളായി). ഒരു രേഖകള്‍ പോലും 
കയ്യില്‍ ഇല്ലാതെയാണ്‌ അവര്‍ പാലായനം 
ചെയ്യുന്നത്‌. സര്‍ക്കാരിനോട്‌ ഒരു ആവശ്യത്തിന്‌ 
പോലും സമീപിക്കാന്‍ പറ്റാത്ത അവസ്ഥ. സ്വന്തം 
നാട്ടില്‍ അവര്‍ ആരുമല്ലാതായി. ഇവരെല്ലാം 
പോകുന്നത്‌ കണ്ട്‌ ഒരു മുസ്ലീം സഹോദരന്‍ 
ചോദിച്ചു, എന്തിനാണ്‌ ഇവരോട്‌ ഇങ്ങനെ 
ചെയ്യുന്നത്‌ എന്ന്‌. അദ്ദേഹത്തെ അപ്പോള്‍ത്തന്നെ 
ഐസിസ്‌ കാര്‍ വെടിവച്ച്‌ കൊന്നു. അതുകൊണ്ട്‌ 
പിന്നീട്‌ സഹായങ്ങള്‍ ചെയ്യാന്‍ നാട്ടുകാരും 
തയ്യാറാകാതെ ആയി. ഓടി രക്ഷപ്പെടാന്‍ ആകാതെ 
വീടുകളില്‍ കഴിയുന്ന വൃദ്ധരുണ്ട്‌, ഒളിച്ചു കഴിയുന്ന 
കുടുംബങ്ങളുണ്ട്‌, അങ്ങനെ കഴിഞ്ഞിരുന്ന 


വീടുകളില്‍ നിന്ന്‌ 100 ലധികം ക്രിസ്തീയ 
യുവതികളെയും ഇവര്‍ തട്ടിക്കൊണ്ട്‌ പോയി 
വില്‍പ്പനക്ക്‌ വച്ചിട്ടുണ്ട്‌. 

ക്രിസ്ത്യാനികള്‍ക്ക്‌ മാര്രമാണോ പീഡനം? 


അല്ല, ജൂലൈയില്‍ അവര്‍ മുസ്സൂലില്‍ നിന്ന്‌ 
പടിഞ്ഞാറോട്ട്‌ ആക്രമണം തുടങ്ങി. അസ്സീദികള്‍ 
എന്ന വിഭാഗത്തില്‍ പെട്ടവരായിരുന്നു അവിടുണ്ടാ 
യിരുന്നത്‌. അവരെല്ലാം ഒരു കുന്നിന്‍ മുകളി 
ലേക്കാണ്‌ ഓടിപ്പോയത്‌. എന്നാല്‍ അവരെയെല്ലാം 
ഭീകരര്‍ കൊന്നുകളഞ്ഞു. 5000 ത്തോളം പേര്‍ 
കൊല്ലപ്പെട്ടതായാണ്‌ കണക്കാക്കുന്നത്‌. 500 ഓളം 
സ്രതീകളും കുട്ടികളും തടവുകാരായിട്ടുണ്ട്‌. 
അവരെയാണ്‌ പൊതുസ്ഥലങ്ങളില്‍ വില്‍ക്കുന്നത്‌. 
കവചിത വാഹനങ്ങളിലും മറ്റും സംഘംങ്ങളായാണ്‌ 
അവര്‍ എത്തുന്നത്‌. മുസ്സൂലില്‍ നിന്ന്‌ കിഴക്കോട്ട്‌ 
അവര്‍ വരില്ലന്നാണ്‌ ആദ്യം കരുതിയിരുന്നത്‌. 
കാരണം കുര്‍ദ്ദുകളുടെ സ്വതന്ത്ര ഭരണാധികാരമുള്ള 
സ്ഥലം ഉണ്ടായിരുന്നു. എന്നാല്‍ അതും സംഭവിച്ചു. 
മിതവാദികളായ ഇസ്ലാംമത വിശ്വാസികള്‍ പോലും 
വധിക്കപ്പെടുകയാണ്‌. പിടിക്കപ്പെട്ടിട്ടുള്ള അസീദി 
കളെയാണ്‌ പലപ്പോഴും ഇവര്‍ മനുഷ്യകവചങ്ങളായി 
ഉപയോഗിക്കുന്നത്‌. അതുകൊണ്ട്‌ അമേരിക്കയ്ക്കും 
മറ്റ്‌ വിമാനങ്ങളിലെത്തി ബോംബ്‌ വര്‍ഷിച്ച്‌ ഭീകരരെ 
തുരത്താന്‍ ആവില്ല. ഇടക്ക്‌ ബോംബ്‌ വര്‍ഷിച്ചപ്പോള്‍ 
അസീദികളെ മനുഷ്യ കവചങ്ങളാക്കുന്നത്‌ കണ്ട്‌ 
ഇറാക്കി പ്രധാനമന്ത്രി അത്‌ നിര്‍ത്താന്‍ 
ആവശ്യപ്പെടുകയായിരുന്നു. 
എശ്രത്തോളം ഭീകരര്‍ ഉണ്ടാകും. എന്താണ്‌ 
അവരുടെ ആക്രമണ രീതി? 


2000 ത്തോളം പേര്‍ ആയിരുന്നു തുടക്കത്തില്‍ 
ഉണ്ടായിരുന്നത്‌. അവര്‍ കവചിത വാഹനങ്ങളിലും 
മറ്റും നിരനിരയായി എത്തും. മുസ്സൂലിലും മറ്റും 
ഇറാക്കി സൈന്യം ഇവരെ കണ്ട്‌ ഭയന്നോടു 
കയായിരുന്നു. ഒരു വെടി പോലും ഉതിര്‍ക്കാതെ 
കീഴടങ്ങി. അവരുടെ ആയുധങ്ങളും വാഹനങ്ങളും 
മറ്റുമാണ്‌ ഭീകരര്‍ ഇപ്പോള്‍ ഉപയോഗിക്കുന്നത്‌. 
മൊസ്സൂല്‍ ബാങ്കിലെ മുഴുവന്‍ പണവും അവര്‍ 
തട്ടിയെടുത്തു. ഇപ്പോള്‍ എണ്ണപ്പാടങ്ങളും അവരുടെ 
കൈകളില്‍ ആയി. അവരുടെ പക്കല്‍ നിന്നും എണ്ണ 
വാങ്ങരുതെന്ന്‌ ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്നാല്‍ 
പിന്നീട നാട്ടുകാര്‍ തന്നെ അവരുടെ പക്കല്‍ നിന്ന്‌ 
എണ്ണ വാങ്ങി ഉപയോഗിക്കാന്‍ തുടങ്ങി. 
ബാഗ്ദാദിന്റെ വടക്ക്‌ വരെ ഇവര്‍ എത്തിയിട്ടുണ്ട്‌. 
ഇപ്പോള്‍ 12000 പേരില്‍ കൂടുതല്‍ ഭീകര 
സംഘത്തില്‍ ഉണ്ടെന്ന്‌ അറിയുന്നു. ലേകത്തിന്റെ 
വിവിധ ഭാഗങ്ങളില്‍ നിന്ന്‌ ഭീകരരെ സഹായിക്കാന്‍ 
സന്നദ്ധ പ്രവര്‍ത്തകരായി ആളുകള്‍ എത്തുന്നുണ്ട്‌. 


51 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


പാലായനം ചെയ്തവരുടെ അവസ്ഥ? 


ഇറാക്കിന്റെ വടക്ക്‌ നിന്ന്‌ തുടങ്ങി 
മദ്ധ്യഭാഗത്തേക്കാണ്‌ ഭീകരര്‍ കടന്നിരിക്കുന്നത്‌. 
ഓഗസ്റ്റ്‌ 6 ന്‌ രാത്രിയോടെ കടന്നുകയറ്റം ശക്തമായി. 
രാത്രി 2 മണിയോടെയാണ്‌ അവിടെ നിന്ന്‌ 
പാലായനം ചെയ്യുകയാണെന്ന്‌ പറഞ്ഞ്‌ മൊസ്സൂല്‍ 
ബിഷപ്പും മറ്റും സ്ഥാനപതി കാര്യാലയത്തിലേക്ക്‌ 
വിളിച്ചത്‌. 120000 പേര്‍ പാലായനം ചെയ്തിട്ടുണ്ട്‌. 
കുര്‍ദിലെ ഏര്‍ബില്‍, ദുമാക്‌, സുലൈമാനിയ 
എന്നിവടങ്ങളിലായി പാലായനം ചെയ്ത 25000 പേര്‍ 
കഴിയുന്നു. ഏര്‍ബില്‍ രൂപത കത്തീഡ്രലിന്‌ മുന്നില്‍ 
3000 പേര്‍ കഴിയുന്നുണ്ട്‌. വളരെ സമ്പന്നരായി 
കഴിഞ്ഞിരുന്നവരാണ്‌ തറയില്‍ ഷീറ്റ്‌ വിരിച്ച്‌ 
കിടക്കുന്നത്‌. ഇവരുടെ പ്രാഥമിക ആവശ്യങ്ങള്‍ 
ക്കുള്ള സൌകര്യം, ഭക്ഷണം എല്ലാം നേക്കണം. ഇനി 
തണുപ്പ്‌ കാലമാണ്‌ വരാന്‍ പോകുന്നത്‌. 
ഇപ്പോഴത്തേതിനേക്കാള്‍ ്രശ്നമാണ്‌ അതി 
ശൈത്യം. ജോര്‍ദ്ദാന്‍, ലബനന്‍ എന്നിവടങ്ങളി 
ലേക്കും ആളുകള്‍ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്‌. 250 പേരില്‍ 
കൂടുതല്‍ ബാഗ്ദാദിലേക്കും വന്നിട്ടുണ്ട്‌. 


ഇറാക്കില്‍ നിന്ന്‌ ക്രിസ്ത്യാനികള്‍ 
എന്നന്നേക്കുമായി ഇല്ലാതാക്കപ്പെടുകയാണോ? 


അത്തരത്തിലേക്കാണ്‌ കാര്യങ്ങള്‍ പോകു 
ന്നത്‌. 2003-ല്‍ 15 ലക്ഷത്തോളം ക്രിസ്ത്യാനികള്‍ 
ഉണ്ടായിരുന്നു. 2003-ല്‍ സദ്ദാം പിടിക്കപ്പെട്ടതിന്‌ 
ശേഷം സഭ പല പീഡനങ്ങളിലൂടെ കടന്നുപോയി. 
ഇറാക്കി ഭരണകൂടമല്ല പീഡിപ്പിക്കുന്നത്‌. രാജ്യം 
നമ്മെ സംരക്ഷിക്കാന്‍ ആവുന്നത്‌ ചെയ്യുന്നുണ്ട്‌. 
അല്ലാതെയുള്ള പീഡനങ്ങളും ആക്രമണങ്ങളുമാണ്‌ 
നടക്കുന്നത്‌. ബാഗ്ദാദ്‌ എന്ന സ്ഥലത്ത്‌ മാത്രം ഒരൂ 
പാത്രിയര്‍ക്കീസും അഞ്ച്‌ ആര്‍ച്ച്ബിഷപ്പുമാരുമുണ്ട്‌. 


അത്രക്കും ഉണ്ടായിരുന്നു ക്രിസ്ത്യനികള്‍. എന്നാല്‍ 
2003-2010 വരെയുള്ള വര്‍ഷങ്ങളില്‍ കല്‍ദായ 
റീത്തില്‍ നിന്ന്‌ 9 വൈദികരെ തട്ടിക്കൊണ്ട്‌ 
പോയിട്ടുണ്ട്‌. പീഡനകാലത്ത്‌ പലരും പാലായനം 
ചെയ്തു. 10 ലക്ഷത്തോളം പേര്‍ ഇങ്ങനെ 
ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോയി. ഇപ്പോള്‍ 
ഈ ആക്രമണത്തില്‍ ഒന്നേകാല്‍ ലക്ഷം പേരും 
പാലായനം ചെയ്തു. 


വത്തിക്കാന്‍ സ്ഥാനപതി കാര്യാലയം 
എന്തെല്ലാം ചെയ്യുന്നുണ്ട? 


പാലായനം ചെയ്തവരെ സംരക്ഷിക്കുന്ന 
പ്രവര്‍ത്തനങ്ങളുടെ ഏകോപനം ആണ്‌ ഇപ്പോള്‍ 
പ്രധാനമായും നടത്തുന്നത്‌. പ്രതിമാസം 40 ലക്ഷം 
ഡോളര്‍ വേണം സഹായങ്ങള്‍ക്കായി. കുര്‍ദിസ്ഥാ 
നിലുള്ള 25000 പേര്‍ക്ക്‌ തല ചായ്ക്കാനായി 
പണിതീരാത്ത പല ഫ്ളാറ്റുകളും മറ്റും വാടകക്ക്‌ 
വാങ്ങി അവിടെ താല്‍ക്കാലികമായി മറച്ച്‌ 
സൌകര്യങ്ങള്‍ ഒരുക്കുകയാണ്‌. ഇവര്‍ക്കെല്ലാം 
ആഹാരം നല്‍കുന്നുണ്ട്‌. ഒരു കുടുംബത്തിന്‌ 
മാസച്ചെലവിന്‌ 100 ഡോളറും വാടകയിനത്തില്‍ 100 
ഡോളറും നല്‍കാനാണ്‌ ശ്രമിക്കുന്നത്‌. ലോക 
ത്തിന്റെ പല ഭാഗങ്ങളില്‍ നിന്നും സഹായം 
എത്തുന്നുണ്ട്‌. അത്‌ ഏകോപിപ്പിക്കുകയാണ്‌. 
ലോകത്തോട്‌ സത്യാവസ്ഥ വിളിച്ച്‌ പറയുന്ന 
ഉത്തരവാദിത്വവും ഉണ്ട്‌. ഇസ്ലാമിക രാഷ്ട്രങ്ങള്‍ 
ഉള്‍പ്പെടെ എല്ലാവരും ഈ അതിക്രമങ്ങളെ 
അപലപിക്കുന്നുണ്ട്‌. എങ്കിലും ഇടപെടല്‍ ഇസ്ലാമിക 
രാജ്യങ്ങളില്‍ നിന്ന്‌ തന്നെ ഉണ്ടായാലേ ഇതിനെ 
നേരിടാനാകൂ. ഗ്രാമങ്ങള്‍ വിട്ട്‌ ഓടിപ്പോയവരെ 
തിരികെ ഗ്രാമങ്ങളില്‍ പുനരധിവസിപ്പിക്കണം 
എന്നതാണ്‌ നമ്മുടെ മറ്റൊരാവശ്യം. മറ്റ്‌ 
സ്ഥലങ്ങളില്‍ ഇവരെ കൂട്ടമായി പുനരധിവസി 
പ്പിക്കാം എന്ന നിര്‍ദ്ദേശം ഉണ്ടെങ്കിലും അത്‌ ഒരു 
സമൂഹം ഒന്നാകെ പെട്ടെന്ന്‌ ശിഥിലമാകാനേ 
ഉപകരിക്കൂ. നമ്മുടെ കേരളത്തിലെ സഭകളുടെ 
പൈതൃക വേരുകള്‍ പേറുന്ന സഭകള്‍ക്കാണ്‌ ഈ 
അവസ്ഥ വന്നിരിക്കുന്നത്‌. നമ്മളും 


ക്രീയാത്മകമായി പ്രതകരിക്കേണ്ടതുണ്ട്‌. ലോകത്ത്‌ 
നിന്നുതന്നെ ഭീകരവാദം ഇല്ലാതാകേണ്ടതുണ്ട്‌. 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


ലുമെന്‍ - 2014 


റവ. ഫാ. ഡാനിയേല്‍ പൂവണ്ണത്തില്‍ 
(മാര്‍ ഇവാനിയോസ്‌ കോളേജ്‌, തിരുവനന്തപുരം.) 


ഒരു സെക്യുലര്‍ ക്യാമ്പസിന്റെ ചരിത്രത്തില്‍ ഒരു പക്ഷെ ഇതാദ്യമായിരുന്നിരിക്കണം. 

1300 ഓളം ചോരതിളപ്പുളള യുവതീ യുവാക്കന്മാര്‍ പ്രാര്‍ത്ഥനയില്‍ കരങ്ങള്‍ കൂപ്പിയും മിഴിയടച്ചും 
കരങ്ങളുയര്‍ത്തിയും അത്യുച്ചത്തില്‍ സര്‍വൃശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന മൂന്നു ദിനങ്ങള്‍. 
അവര്‍ക്കേറ്റവും മുന്നില്‍ ആഗോള കത്തോലിക്കാ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കര്‍ദ്ദിനാള്‍ 
അവരെക്കാള്‍ തീഷ്ണതയോടെയും താഴ്മയോടെയും ദൈവത്തെ ആരാധിക്കുകയും വചന പെരുമഴയ്ക്കു 
മുമ്പില്‍ ധ്യാനപൂര്‍വ്വം ഇരിക്കുകയും ചെയ്ത മൂന്നു ദിനങ്ങള്‍. 

ധ്യാനം നയിച്ചത്‌ കേരള സഭയിലെ മഹാത്ഭുതങ്ങളിലൊന്നായ സെഹിയോന്‍ ടീം അട്ടപ്പാടി - ഫാ. 
സേവ്യര്‍ ഖാന്‍ വട്ടായലിന്റെ നേതൃത്വത്തില്‍ 2014 സെപ്തംബര്‍ 26,27,28 മാര്‍ ഈവാനിയോസ്‌ 
വിദ്യാനഗറിലെ, മാര്‍ ബസേലിയോസ്‌ എഞ്ചിനീയറിംഗ്‌ കോളേജ്‌ ഓഡിറ്റോറിയത്തില്‍ വച്ച്‌. 

കുമ്പസാരമുള്‍പ്പെടെയുളള ആത്മീയ ശുശ്രൂഷകള്‍ക്കായി 20 ഓളം വൈദികര്‍ അറുപതോളം 
കൌണ്‍സിലേഴ്‌സ്‌, ശുശ്രൂഷകള്‍ക്കായി നൂറിലധികം അല്‍മായ പ്രേഷിതർ ആദ്യന്തം അഭിവന്ദ്യ കര്‍ദ്ദിനാള്‍ 
ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവായുടെയും സാമുവേല്‍ 296 ഐറേനിയോസ്‌ 
തിരുമേനിയുടെയും നിറഞ്ഞ സാന്നിദ്ധ്യം, രണ്ടാം ദിനത്തിന്റെ മദ്ധ്യാഹ്നത്തില്‍ കുന്നന്താനം 
ദൈവപരിപാലനാ ഭവനിലെ അംഗവിഹീനരായ കുഞ്ഞുമക്കളുടെ ചേട്ടന്‍മാരെ, ചേച്ചിമാരെ നിങ്ങള്‍ 
ഈശോയെ സ്നേഹിക്കണം എന്ന ഓര്‍മ്മപ്പെടുത്തല്‍ ശ്രദ്ധേയമായിരുന്നു ഈ പ്രാര്‍ത്ഥനാ ദിനങ്ങള്‍. 

Lumen 2014 എന്ന്‌ അവര്‍ ഈ ആത്മീയ അനുഭവത്തിന്‌ പേരിട്ടു. Lumen = പ്രകാശം. പ്രകാശം 
അതിന്റെ ഏറ്റവും നിര്‍മലമായ ഉറവയോട്‌ ചേര്‍ന്ന്‌ സ്വീകരിച്ച്‌ ്രകാശിതരായി പ്രകാശിപ്പിക്കുവാന്‍ അവര്‍ 
അങ്ങനെ പ്രചോദിതരായി. കെട്ട വെളിച്ചവും കരിന്തിരി കത്തുന്ന വിളക്കുകളും ബാക്കിയായ ഒരു അരണ്ട 
കാലത്തിന്റെ ഇരുട്ടിലേക്ക്‌ ക്രിസ്തുവെന്ന മഹാജ്യോതിയും നെഞ്ചിലേറ്റി അവര്‍ മടങ്ങിപ്പോയി. 

Lumen 2014, സത്യത്തില്‍ ആരുടെ സ്വപ്നമായിരുന്നു? മാര്‍ ഈവാനിയോസ്‌ വിദ്യാനഗറില്‍ കാലു 
ചവിട്ടിയ അനേകര്‍ അങ്ങനെയൊന്ന്‌ ആഗ്രഹിച്ചിരുന്നെങ്കിലും ദൈവിക നിയോഗം ആത്മാവ്‌ പ്രചോദിപ്പിച്ചത്‌ 
അഭിവന്ദ്യ കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവയെ തന്നെ അങ്ങനെ ഏതാണ്ട്‌ 8 
മാസങ്ങള്‍ക്കു ACM തുടങ്ങിയ ആത്മീയ ഒരുക്കങ്ങള്‍ മാസങ്ങള്‍ക്കു മുമ്പേ തുടങ്ങിയ മദ്ധ്യസ്ഥ 
പ്രാര്‍ത്ഥനകള്‍ തിങ്കളാഴ്ച മാര്‍ ഈവാനിയോസ്‌ കോളേജ്‌ ചാപ്പലിലും ചൊവ്വാഴ്ച മാര്‍ ഈവാനിയോസ്‌ 
പിതാവിന്റെ കബറിലും അനേകം അല്‍മായ പ്രേഷിതർ ഈ നിയോഗവുമായി പ്രാര്‍ത്ഥനാ പൂര്‍വ്വം ദിവ്യ 
കാരുണ്യ സന്നിധിയില്‍ മുട്ടുമടക്കി. ആറ്‌ ഹോസ്റ്റലുകളില്‍ നടന്ന ഒരുക്ക ധ്യാനങ്ങള്‍ ക്ലാസ്‌ മുറികള്‍ 
തോറും ചെറുപ്പക്കാര്‍ കയറിയിറങ്ങി നടത്തിയ ഓറിയന്റേഷനുകള്‍ പ്രേഷിതർ പ്രാര്‍ത്ഥനാപൂര്‍വ്വം നടത്തിയ 
ഇടപ്പെടലുകള്‍- ഇവ ധ്യാനത്തിനു മുന്നോടിയായി ദൈവം ക്രമീകരിച്ചു. 

26-00 തീയതി വെളളിയാഴ്ച അഭിവന്ദ്യ കാതോലിക്കാബാവായുടെ ആമുഖ പ്രഭാഷണത്തോടെ 
ആരംഭിച്ച ധ്യാനം 29-00 തീയതി ഞായറാഴ്ച വൈകിട്ട്‌ പിതാവിന്റെ ഉപസംഹാര സന്ദേശത്തോടെ 
അവസാനിച്ചു. (കിസ്തുവെന്ന പിതാവിന്റെ പ്രതിഛായയിലേക്ക്‌ വളരാന്‍ അദ്ദേഹം തന്റെ യുവതീ 
യുവാക്കന്മാരെ പ്രചോദിപ്പിച്ചു. പ്രതികൂലങ്ങള്‍ക്കു നടുവിലും അടിപതറാതെ നില്‍ക്കുന്ന വിശ്വാസമാണ്‌ 
ദു:ഖത്തിന്റെ പാനപാത്രം ഹല്ലേലൂയ്യാ പാടി വാങ്ങാന്‍ സഹായിക്കുന്നതെന്ന്‌ ഓര്‍മ്മിപ്പിച്ചു. സെഹിയോന്‍ 
ടീം ധ്യാനത്തിനു നേതൃത്വം നല്‍കി. കര്‍ത്താവില്‍ ആനന്ദിക്കുക, അനുഗ്രഹത്തിന്റെ ജിവിതം, 
വിശുദ്ധരാവാനുളള വിളി, അനുതപിച്ച്‌ അനുഗ്രഹത്തിലേക്ക്‌, സന്താനപുഷ്ടിയുളളവരായി പെരുകുക, 
ആത്മാവിലുള്ള ജീവിതം തുടങ്ങിയ വിഷയങ്ങളില്‍ ക്ലാസുകള്‍ നല്‍കപ്പെട്ടു. 

മാര്‍ ഈവാനിയോസ്‌ വിദ്യാനഗറിലെയും തിരുവനന്തപുരം പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളില്‍ നിന്നും 
1300 ഓളം യുവതീയുവാക്കന്മാര്‍ Lumen 2014 ന്റെ ആശീര്‍വാദം ഏറ്റു വാങ്ങി മടങ്ങി. മാര്‍ ഈവാനിയോസ്‌ 
വിദ്യാനഗറിലെ ക്യാമ്പസ്‌ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ധ്യാനം ക്രമീകരിച്ചത്‌. ക്യാമ്പസിലെ 
ബഹുമാനപ്പെട്ട വൈദികര്‍ ഫാ. വില്‍സന്‍ തട്ടാരുതുണ്ടിലിന്റെ നേതൃത്വത്തില്‍ ശുശ്രൂഷകള്‍ക്ക്‌ നേതൃത്വം 
നല്‍കി. 

Lumen 2014 ഒരു തുടക്കമാണ്‌. ക്യാമ്പസുകളിലെ യുവതീയുവാക്കന്മാരെ അന്വേഷിച്ചിറങ്ങുന്ന ക്രിസ്തു 
സ്നേഹത്തിന്റെ വര്‍ത്തമാനകാല സാക്ഷ്യം. വരും വര്‍ഷങ്ങളിലും ഈ ശുശ്രൂഷ അവര്‍ക്കറിയപ്പെടും എന്ന 
അഭിവന്ദ്യ കാതോലിക്കാബാവായുടെ വാഗ്ദാനമായിരുന്നു ഈ മഹാ സംഗമത്തില്‍ നിന്ന്‌ പിരിയുമ്പോള്‍ 
പങ്കെടുത്തവര്‍ക്ക്‌ പ്രതീക്ഷയായി കൂടെപ്പോയത്‌. സുവിശേഷത്തിന്റെ ആനന്ദം തുടരും എന്ന സുസ്ഥിര 
വാഗ്ദാനം. 


53 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


റോമിലെ ഓറിയന്റല്‍ ഇന്‍സ്റ്റിസ്റ്്യൂട്ടില്‍ നിന്നും 
പൌരസ്ത്യ കാനന്‍ നിയമത്തില്‍ ഡോക്ടറേറ്റ്‌ 
നേടിയ തിരുവനന്തപുരം മേജര്‍ അതിരൂപതാംഗം 
റവ. ഫാ. ജോര്‍ജ്ജ്‌ തോമസ്‌ കൊച്ചുവിളയില്‍. 


റോമിലെ സെന്റ്‌ ജോണ്‍സ്‌ ലാറ്ററന്‍ യൂണി 
CAF സിറ്റിയില്‍ നിന്നും തത്വശാസ്ത്രത്തില്‍ 
ഡോക്ടറേറ്റ്‌ നേടിയ ബത്തേരി രൂപതാംഗം 
റവ. ഫാ. കുര്യാക്കോസ്‌ ചെറുപുഴത്തോട്ടത്തില്‍. 


കൊടൈക്കനാല്‍ മദര്‍ തെരേസ യൂണി 
വേഴ്‌ സിറ്റിയില്‍ നിന്നും മനഃശാസ്‌ ര്രത്തില്‍ 
ഡോക്ടറേറ്റ്‌ നേടിയ മേരിമക്കള്‍ സെന്റ്‌ മേരീസ്‌ 
പ്രോവിന്‍സ്‌ അംഗം റവ. സി. ജര്‍മ്മയിന്‍ ഡി.എം 


കത്തോലിക്കര്‍ രക്ഷിതരോ? 


തിരുവനന്തപുരം മേജര്‍ അതിരൂപതാംഗമായ 
വെരി റവ. ഫാ. വര്‍ഗ്ഗീസ്‌ നടുതല രചിച്ച 
കത്തോലിക്കര്‍ രക്ഷിതരോ എന്ന പുസ്തകത്തിന്റെ 


മൂന്നാം പതിപ്പ്‌ സെന്റ്‌ പോള്‍സ്‌ പബ്ലിക്കേഷന്‍സ്‌ 
പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 

പട്ടം സെന്റ്‌ ഇഗ്നേഷ്യസ്‌ ബുക്ക്‌ സ്റ്റാളില്‍ 

ഈ പുസ്തകം ലഭിക്കുന്നതാണ്‌. 


54 


ക്രൈസ്തവ കാഹളം - നവംബര്‍ 2014 


സഭയുടെ കെട്ടുപണിയില്‍ പങ്കാളികളാകാം 


വായിക്കുക വരിക്കാരാകുക പ്രചരിചിക്കുക 


) 


& 
T 
Ad 
a 
= 
a 
w 


ൃലകകരസ്റിയാനി കടത്താലിക്കാ സദയിലെ പ്രഥമ പ്രസിദ്ധീകരണം. 


ഏറെ പുതുമകളോടെ, പുതിയ പംക്തികളോടെ കെട്ടിലും മട്ടിലും ആകര്‍ഷകമായി 
എല്ലാ കുടുംബങ്ങളിലേക്കും. 


RNI Licence No. 5675/1960 
Registered-Postal Reg. No. KL/TV(N)284/2012-14 
Date of Publication 27th of every month 


ia 
nit ALN ॥॥॥ {HMM a 


WIE MN NN a 
he 


FTE 
Ett 


APPARTMENTS. 


a ഞ്ഞ 


= oO oO 


4 


a i TT 


9946510008 +9182810 44228 :919447001535 


Highline Suilders 


‘ContactiNo: 
Mob: 


Highline 
Builders 


r, Communication Media, Major Archdiocese of Trivandrum 


-4, Ph: 0091 471 2446116, 2443374, e-mail: stmaryspresspattom@gmail.com 


